ക 


രക്ഷാധികാരി 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ കാതോലിക്കാബാവ 


സഹരക്ഷാധികാരി 
ബിഷപ്പ്‌ സാമുവല്‍ മാര്‍ ഐറേനിയോസ്‌ 


പ്രിന്റര്‍ ആന്റ്‌ പബ്ലിഷര്‍ 
റൈറ്റ്‌ റവ. ജെയിംസ്‌ പാറവിള 
കോര്‍ എപ്പിസ്‌കോപ്പാ 


എഡിറ്റര്‍ 
റവ. ഫാ. ഡാനിയേല്‍ പൂവണ്ണത്തില്‍ 


ചീഫ്‌ എഡിറ്റര്‍ 
റവ. ഫാ. ബോവസ്‌ മാത്യു 
ഫോണ്‍; 9447661943 
bovasmathew @ gmail.com 


പ്രതാധിപ സമിതി 
റവ. ഡോ. ജോണ്‍ കൊച്ചുതുണ്ടില്‍ 
റവ. ഡോ. ഗീവര്‍ഗ്ഗീസ്‌ കുറ്റിയില്‍ ഒ.ഐ.സി 
റവ. ഡോ. വര്‍ഗീസ്‌ നടുതല 
റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 
റവ. സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി. 


റവ. സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി.എം. 


ഡോ. ജിബി ഗീവര്‍ഗീസ്‌ 
പ്രൊഫ. ജോജു ജോണ്‍ 
ജോമി തോമസ്‌ 


സര്‍ക്കുലേഷന്‍ മാനേജര്‍ 
റവ. ഫാ. ജോബിന്‍ കറുകയില്‍ 
Mob: 8281459112 


കവര്‍ & ലേഓട്ട്‌ 
Fingraph, Trivandrum 5 


പ്രിന്റിംഗ്‌ 
സെന്റ്‌ മേരീസ്‌ പ്രസ്‌, പട്ടം 


വിലാസം 
ക്രൈസ്തവ കാഹളം 
സമന്വയ പാസ്റ്ററല്‍ സെന്റര്‍ 
സെന്റ്‌ മേരീസ്‌ കാമ്പസ്‌ 
പട്ടം, തിരുവനന്തപുരം-4 


ഫെബ്രുവരി 2017 
വാല്യം 78 ലക്കം 2 


ഉള്ളടകഠം 


പിത്ൃൃതടയഗ്ഠി 


നോമ്പില്‍ വേണം ശഫ്യൂത്‌ ലേബോ 
ഫാ. ഗീവര്‍ഗ്ഗീസ്‌ വല്ല്യചാങ്ങവീട്ടില്‍ 7 


അനുഭവവേദ്യമായ നോമ്പുകാലം 
സിസ്റ്റര്‍ ഡോ. അഞ്ജലി തെരേസ്‌ ഡി. എം 10 


നോമ്പനുഷ്ഠാനം മലങ്കരസുറിയാനി 


കത്തോലിക്കാ സഭയില്‍ 
റവ. ഫാ. ജോബിന്‍ കറുകയില്‍ 14 


മാറുന്ന പ്രതീകങ്ങള്‍ മാറുന്ന ഇന്ത്യ 
ബോബി ഏസ്രഹാം 20 


a NOS 
“സമാധാനം: മുറിപ്പെട്ട ലോകത്തിന്റെ 
വേദനയ്ക്കുള്ള ഈഷധം” 


ഫ്രാന്‍സിസ്‌ പാപ്പയുടെ ലോകസമാധാനദിന സന്ദേശം. 
ഫാ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 24 


ദൃക്രഭംശങ്ങള്‍ 
ഡോ. ജോണ്‍ ഇലഞ്ഞിമണ്ണില്‍ 27 


സഹനം: കഥയും കാര്യവും 
ഉണ്ണി അമ്മയമ്പലം 30 


മനോഭാവം എല്ലാമാണ്‌ 
ജോസ്‌ കാട്ടാമല 32 


ആശുപ്രതിക്കാലം 


വ്രിശുദ്ധ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പാ പറയുന്നത്‌ സഭ ഒരു ആശുപത്രിയാണെന്നാണ്‌. 
മുറിവുകളുടെ അടിവേരുകള്‍ തൊട്ടറിഞ്ഞ്‌ മരുന്നു പുരട്ടി സൌഖ്യം നല്‍കുന്ന ഇടമാണല്ലോ 
ആശുപ്രതി. വലിയ നോമ്പുകാലം വരുന്നു. പ്രാര്‍ത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും 
പങ്കുവയ്ക്കലിന്റെയും കാലം. ആത്മ വിശുദ്ധീകരണത്തിന്റെ തപസ്സുകാലം. അനു 
താപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും കാലം. നിനവെ പട്ടണവാസികള്‍ തങ്ങളുടെ 
പാപങ്ങളെയോര്‍ത്ത്‌ വിലപിക്കുന്ന രംഗം യോനാ ഗ്രവാചകന്റെ പുസ്തകത്തില്‍ 
രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. വരാനിരുന്ന വലിയ ശിക്ഷയില്‍ നിന്ന്‌ ദൈവം അവരെ രക്ഷിക്കുന്നു. 
അവരുടെ പ്രായശ്ചിത്ത പ്രവര്‍ത്തികള്‍ അതിന്‌ കാരണമായി. ദൈവത്തിന്റെ ഉഗ്രകോപത്തില്‍ 
നിന്ന്‌ ലോകത്തെ രക്ഷിക്കുവാന്‍ ജനതകളുടെ അനപതാപവും ഏറ്റുപറച്ചിലും 
പ്രായശ്ചിത്തവും മതിയാകും. വി. കുമ്പസാരത്തിലാണ്‌ ഇത്‌ നടക്കുന്നത്‌. പാപങ്ങള്‍ 
അനുതപിച്ച്‌ ഏറ്റുപറയുമ്പോള്‍ നമ്മുടെ ഹൃദയങ്ങള്‍ തുറക്കുന്നത്‌ സൌഖ്യം തരുന്ന യേശു 
വിലേക്കാണ്‌. ഓരോ പാപവും ഹൃദയം മുറിപ്പെടുന്ന അവസ്ഥയാണ്‌. അതിനാല്‍ വി. 
കുമ്പസാരം മുറിവുകളുടെ അടിവേരുകള്‍ തേടിപോയി വച്ചുകെട്ടി സുഖപ്പെടുത്തലാണ്‌. വലിയ 
നോമ്പുകാലം നമ്മുടെ പാപങ്ങളുടെ മുറിവുകള്‍ വച്ചുകെട്ടി സനഖ്യപ്പെടുത്തുന്ന 
ആശുപത്രിക്കാലമാണ്‌. പരിശുദ്ധ ്രാന്‍സിസ്‌ മാര്‍പാപ്പാ നമ്മെ ഓര്‍മ്മപ്പെടുത്തുന്നത്‌ 
കുമ്പസാരക്കൂട്‌ ഒരു ഡ്രൈക്ലീനിംഗ്‌ മെഷീനല്ല എന്നതാണ്‌. നമുക്കറിയാം ഡ്രൈക്ലീനിംഗ്‌ 
മെഷീന്‍ നമ്മുടെ വസ്ത്രങ്ങളിലെ അഴുക്കിനെ താത്കാലികമായി ഇളക്കികളയും. എന്നാല്‍ 
നമുക്ക്‌ വേണ്ടത്‌ തൊലിപ്പുറത്തെ ചികിത്സയല്ല. നമുക്കാവശ്യം നേരത്തെ തന്നെ മുറിവുകള്‍ 
കണ്ടെത്തി വച്ചുകെട്ടുകയാണ്‌. പാപത്തെ പൂര്‍ണ്ണമായി വെറുത്തുപേക്ഷിക്കേണ്ട 
സാഹചര്യമാണ്‌ വളരേണ്ടത്‌. പാപക്കറ തല്‍ക്കാലത്തേക്ക്‌ മായിച്ചാല്‍ മാര്തം പോരാ. 
യഥാര്‍ത്ഥ വൈദ്യന്‍ ഉള്ളില്‍ പ്രവേശിക്കണം. പാപിനിയായ സ്ത്രീയെ കല്ലെറിയാതെ 
എല്ലാവരും കല്ലുകള്‍ താഴെയിട്ട്‌ പിന്നോട്ടു പോയി. പ്രായം കൂടിയവര്‍ മുതല്‍ താഴോട്ട്‌ 
എല്ലാവരും. തലമുറകളായി ചെയ്ത പാപത്തെകുറിച്ച്‌ അനുതാപമില്ലാതെ ജീവിച്ച എല്ലാവരും 
പോയി കഴിഞ്ഞപ്പോള്‍ യേശു പറഞ്ഞു “ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലില്‍ നീ പാപം 
ചെയ്യരുത്‌.” നാം പാപത്തിന്റെ അടിമത്തത്തില്‍ ആയിരിക്കുന്നത്‌ കര്‍ത്താവിന്‌ 
സഹിക്കാനാകുന്നില്ല. പാപങ്ങളില്‍ നിന്നും പിന്‍തിരിയാം. ദൈവകൃപയുടെ വസന്തം 


വിരിയട്ടെ. വലിയ നോമ്പുകാലം അനുഗ്രഹകരമാകട്ടെ. 
Dat IA 


ഫാ. ബോവസ്‌ മാത്യു 


ചീഫ്‌ എഡിറ്റര്‍, 9447661943 
bovasmathew@ gmail.com 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 H 


നോമ്പാകുന്ന 
വലിയ ആയുധം 


മ നുഷ്യജീവിതത്തെ അതിന്റെ ആരംഭം മുതല്‍ പിന്‍തുടരുന്ന 
ഒന്നാണ്‌ പാപത്തിന്റെ ്രലോഭനം. ദൈവത്തിന്റെ അനന്തമായ 
സ്‌നേഹത്തില്‍ നിന്നും കരുണയില്‍ നിന്നും അകറ്റുന്ന പാപം 
യഥാര്‍ത്ഥത്തില്‍ ദൈവത്വവുമായി മനുഷന്‍ അകലുവാന്‍ കാരണമായി. 
പരിശുദ്ധമായ നോമ്പിലൂടെ പാപത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച 
നമ്മുടെ കര്‍ത്താവ്‌, ആ നോമ്പാല്‍ നമുക്ക്‌ പാപങ്ങളെ അതിജീവിക്കു 
വാനുള്ള കൃപയാണ്‌ നല്‍കുന്നത്‌. വീണ്ടും നാമെല്ലാവരും വലിയ 
നോമ്പിലേക്ക്‌ (്പരവേശിക്കുകയാണ്‌. നമ്മുടെ കര്‍ത്താവിന്റെ 
പീഡ്ദാനുഭവവും കുരിശുമരണവും അവിടുത്തെ മഹത്വമേറിയ 
പുനരുത്ഥാനവും അനുസ്മരിക്കുന്ന വലിയ ആഴ്ചയ്ക്ക്‌ ഒരുക്ക 
മായിട്ടാണ്‌ നാം വലിയ നോമ്പ്‌ ആചരിക്കുന്നത്‌. പലപ്പോഴും വലിയ 
നോമ്പിനെ ഉത്ഥാനം ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കത്തിന്റെ 
നോമ്പായി പരിമിതപ്പെടുത്തുന്ന പതിവുണ്ട്‌. അതിനപ്പുറത്തേക്ക്‌ 
ആണ്ടുവട്ടത്തിലെ സുപ്രധാനമായ ദിവസങ്ങള്‍ കൂടിയാണ്‌ വലിയ 
നോമ്പുകാലം. നമ്മുടെ ശ്രതുവായ പിശാചിനെ എതിര്‍ത്തു 
തോല്പിക്കാന്‍ നമുക്ക്‌ സ്വര്‍ഗ്ഗം നല്‍കിയ ആയുധമാണ്‌ നോമ്പ്‌. 
“ഞങ്ങളുടെ രക്ഷകാ, നോമ്പാലും പ്രാര്‍ത്ഥനയാലും പുണ്യഗ്രവര്‍ത്തി 
കളാലും ശ്രതുവായ ദുഷ്ടനെ ജയിക്കുവാന്‍ ഞങ്ങള്‍ക്ക്‌ കൃപ 
നല്‍കണമേ” (വലിയ നോമ്പിലെ പ്രാര്‍ത്ഥന, തിങ്കള്‍, പ്രഭാതം) തന്റെ 
ശിഷ്യന്മാര്‍ക്ക്‌ സാത്താനോടുള്ള പോരാട്ടത്തിന്‌ കര്‍ത്താവ്‌ 
ഉപദേശിച്ചുകൊടുത്തതും നോമ്പാകുന്ന ആയുധമാണ്‌. നോമ്പിനെ 
അതിന്റെ സമഗ്രതയിലാണ്‌ നാം ദര്‍ശിക്കേണ്ടത്‌. അത്‌ കേവലം കുറച്ച്‌ 
ഭക്ഷണപദാര്‍ത്ഥങ്ങളുടെ വർജ്ജന മാര്രമല്ല. ദൈവത്തോടുള്ള 
ആഴമായ വിശ്വാസവും സ്നേഹവും പ്രാര്‍ത്ഥനയും മര്‍മ്മ 
പ്രധാനമാകുന്നു. അപരനോടുള്ള സ്നേഹവും കരുതലും അതിന്റെ 
ഏറ്റവും സവിശേഷമായ ഭാഗമാണ്‌. സ്വന്തം പാപങ്ങള്‍ക്ക്‌ പരിഹാരമായി 
ചെയ്യുന്ന പ്രായശ്ചിത്ത പ്രവര്‍ത്തികള്‍ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്‌. 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


അതുകൊണ്ട്‌ നോമ്പ്‌ അതിന്റെ സമഗ്രതയില്‍ ആചരിക്കുമ്പോഴാണ്‌ 
കൂടുതല്‍ അര്‍ത്ഥവത്താകുന്നത്‌. 


സ്വര്‍ഗ്ഗരാജ്യത്തെ നോക്കിപ്പാര്‍ക്കുന്ന നാം അത്‌ സ്വന്ത 
മാക്കേണ്ടത്‌ നോമ്പും പ്രാര്‍ത്ഥനയും പുണ്യപ്രവര്‍ത്തികളും വഴിയാണ്‌. 
ദൈവകരുണയെ നാം സമീപിക്കുന്നതിനുള്ള മാര്‍ഗ്ഗമാണ്‌ നോമ്പ്‌. 
ലോകം മുഴുവന്‍ അശാന്തിയും അസമാധാനവും കൊടി 
കുത്തിവാഴുമ്പോള്‍ നമ്മുടെ ത്യാഗപൂര്‍ണ്ണമായ പരിഹാര പ്രവര്‍ത്തികള്‍ 
അതിന്‌ ഏറ്റവും ആവശ്യമാണ്‌. ഈ വര്‍ഷത്തെ നോമ്പ്‌ അതിനു 
കൂടിയുള്ള വഴിയാകട്ടെ. മനുഷ്യന്‍ എല്ലാ സീമകളും ലംഘിച്ച്‌ 
പാപത്തിന്റെ ര്രലോഭനങ്ങളില്‍ വീണ്‌ നശിക്കുമ്പോള്‍ അതിന്‌ 
പരിഹാരമായി നമ്മുടെ നോമ്പും പ്രാര്‍ത്ഥനയും ഉപവാസവും ദൈവം 
സ്വീകരിക്കുന്നു. “നമ്മുടെ ആത്മാക്കള്‍ക്ക്‌ സ്വര്‍ഗ്ഗത്തിലേക്ക്‌ കരേറുവാന്‍ 
ആത്മീയ ചിറകുകള്‍ സമ്പാദിക്കുന്ന വെണ്മയുള്ള നോമ്പ്‌ ഇതാകുന്നു” 
(വലിയ നോമ്പിലെ പ്രാര്‍ത്ഥന, ചൊവ്വ രാത്രി നാലാം കമ). ഭൂമിയില്‍ 
വളരുന്ന പൈശാചികതയെ തകര്‍ക്കുവാന്‍ നോമ്പിനെ നമുക്ക്‌ മുറുകെ 
പിടിക്കാം. അത്‌ നമ്മുടെ ജയം ഉറപ്പാക്കുന്ന ശക്തമായ ആയുധമാണ്‌. 
പാപത്തെ വെറുക്കുവാനും ഉപേക്ഷിക്കുവാനും നോമ്പ്‌ നമ്മെ 
ശക്തിപ്പെടുത്തുന്നു. ആത്മാവിന്റെ സത്ഫലങ്ങള്‍ നമ്മില്‍ വളരുവാന്‍ 
നോമ്പ്‌ കാരണമാകുന്നു. ദൈവകരുണയുടെ നീരുറവകള്‍ നമ്മിലേക്ക്‌ 
്രവഹിക്കുവാന്‍ നോമ്പ്‌ നമ്മെ സഹായിക്കുന്നു. നമ്മെ 
വിശുദ്ധീകരിക്കുന്ന വലിയ നോമ്പ്‌ ഏവര്‍ക്കും അനുധ്രഹദായക 
മാകട്ടെയെന്നു പ്രാര്‍ത്ഥിക്കുന്നു. 


0 

nfengns പിതാ, A 
കമായി 

Sa 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌ -കാതോലിക്കോസ്‌ 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 H 


ആമുഖം 


ക്രൈസ്തവ ആദ്ധ്യാത്മികതയില്‍ മനുഷ്യരക്ഷ 
ലക്ഷ്യമാക്കുന്നത്‌ മനുഷ്യന്റെ സമഗ്രവ്യക്തിത്വത്തെ 
യാണ്‌. “സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂര്‍ണ്ണമായി 
വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കര്‍ത്താവായ യേശു 
ര്രിസ്‌ തുവിന്റെ ഗ്രത്യാഗമനത്തില്‍ നിങ്ങളുടെ 
ആത്മാവും, ജീവനും ശരീരവും അവികലവും 
പൂര്‍ണ്ണവുമായിരിക്കാന്‍ ഇടയാകട്ടെ” (1 തെസ. 5:23). ഒരു 
വര്‍ഷത്തെ നമ്മുടെ ജീവിതത്തില്‍ ദൈവം നല്‍കുന്ന 
നോമ്പിന്റെ ദിവസങ്ങള്‍ മനുഷ്യരക്ഷ നേടുന്നതിലെ 
സുപ്രദാന അവസരമാണ്‌. ഉപവാസവും വര്‍ജ്ജനയും 
്രാര്‍ത്ഥനയും സംയുക്തമായി ചേര്‍ന്ന്‌ നാം 
അനുഷ്ഠിക്കുന്ന വിശുദ്ധിയുടെ ദിനങ്ങള്‍ ജോയേല്‍ 
പ്രവാചകനിലൂടെ ദൈവം നല്‍കിയ ആഹ്വാനത്തിന്റെ 
ഓര്‍മ്മപ്പെടുത്തലാണ്‌. “കര്‍ത്താവ്‌ അരുളിച്ചെയ്യുന്നു, 
ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും 
നെടുവീര്‍പ്പോടും കൂടെ നിങ്ങള്‍ പൂര്‍ണ്ണഹൃദയത്തോടെ 
എന്റെ അടുക്കലേക്ക്‌ തിരിച്ചുവരുവിന്‍. നിങ്ങളുടെ 
ഹൃദയമാണ്‌ വസ്ര്തമല്ല കീറേണ്ടത്‌. നിങ്ങളുടെ 
ദൈവമായ കര്‍ത്താവിങ്കലേക്ക്‌ മടങ്ങുവിന്‍ (2: 12-13). 


ദൈവികക്ഷണം പഴയനിയമത്തില്‍ 


തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇ്രസായേ 
ലിനെ നിരന്തരം പശ്ചാത്തലത്തിലേക്കും മാനസാന്തര 
ത്തിലേക്കും ക്ഷണിക്കുന്ന ദൈവത്തെയാണ്‌ പഴയ 
നിയമത്തില്‍ നാം കാണുന്നത്‌. കാരണം അവിടുന്ന്‌ 
ഉദാരമതിയും, കാരുണ്യവാനും, ക്ഷമാശീലനും, 
സ്നേഹസമ്പന്നനുമാണ്‌. ശിക്ഷ പിന്‍വലിക്കാന്‍ സദാ 


നോമ്പില്‍ വേണം 
ശഫ്യൂത ലേബോ 


ഫാ. ഗീവര്‍ഗ്ഗീസ്‌ വല്ല്യചാങ്ങവീട്ടില്‍ 
വൈസ്‌ പ്രിന്‍സിപ്പല്‍, മാര്‍ ഇവാനിയോസ്‌ കോളേജ്‌ 


സന്നദ്ധനുമാണ്‌ (ജോയേല്‍ 2:13). ദൈവത്തിങ്കലേക്കുള്ള 
തിരിച്ചുവരവിന്റെ ആദ്യപടി പശ്ചാത്താപമാണ്‌. അതിന്റെ 
ബാഹ്യ വെളിപെടലാണ്‌ മാനസാന്തരം. ദൈവം 
നല്‍കുന്ന ക്ഷണത്തിന്‌ രണ്ടുതരത്തില്‍ ഇ്രായേല്‍ 
പ്രത്യുത്തരം നല്‍കാന്‍ അവിടുന്ന്‌ ആഗ്രഹിക്കുന്നു. 


- ദൈവകല്‍പനകള്‍ അനുസരിക്കുക 


- ദൈവഹിതത്തിന്‌ പൂര്‍ണ്ണമായി വിധേയപ്പെടുക 


തുടര്‍ന്ന്‌ പ്രവാചകന്മാരിലൂടെ ക്ഷണം തുടരുന്ന 
ദൈവം ആചാരാനുഷ്ഠാനങ്ങളുടെ അര്‍ത്ഥശുന്യതയും 
യഥാര്‍ത്ഥ ഉപവാസം എന്തെന്നും വെളിപ്പെടുത്തി. 
ഹൃദയവിശുദ്ധിയില്ലാതെ പ്രാര്‍ത്ഥന കേള്‍ക്കപ്പെടു 
കയില്ലെന്നും പാപത്തിന്റെ മതില്‍കെട്ട്‌ തകര്‍ക്കണ 
മെന്നും ഏശയ്യാ പ്രവാചകനിലൂടെ അവിടുന്ന്‌ 
അരുളിച്ചെയ്തു (ഏശയ്യാ 59). 


ഇ്രസായേല്‍ക്കാരുടെ ഉപവാസം എന്താണെന്ന്‌ 
ദൈവം പറഞ്ഞു. അതിലെ അപാകതകള്‍ (ഏശ. 58: 
3-5). 


- സ്വന്തം സുഖം അന്വേഷിക്കുന്നു 
- വേലക്കാരെ പീഡിപ്പിക്കുന്നു 
- കലഹിക്കുന്നു, ശണ്ഠ കൂടുന്നു 


- ഒരു ദിവസത്തേക്ക്‌ 
എളിമപ്പെടുത്തുന്നു 


മാരധരതം ഒരുവനെ 


എന്നാല്‍ യഥാര്‍ത്ഥ ഉപവാസം എന്താണെന്ന്‌ 
ദൈവം പറഞ്ഞു (ഏശ. 58: 6-7). 


- ദുഷ്ടതയുടെ കെട്ടുപൊട്ടിക്കുക - നുകത്തിന്റെ 
കയറ്‌ അഴിക്കുക. 


- മര്‍ദ്ദിതരെ സ്വത്രന്തരാക്കുക - നുകങ്ങള്‍ 
ഒടിക്കുക 


- വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുക. 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


- ഭവന രഹിതനെ വീട്ടില്‍ സ്വീകരിക്കുക 

- നഗ്നനെ ഉടുപ്പിക്കുക 

- സ്വന്തക്കാരില്‍ നിന്നും ഒഴിഞ്ഞുമാറാതിരിക്കുക 
ദൈവികക്ഷണം പുതിയനിയമത്തില്‍ 


മാനസാന്തരത്തിലേക്കുള്ള ആഹ്വാനവുമായി 
യേശു തന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നു (മത്താ. 4: 
17). ഇവിടെ യേശു ഉപവാസത്തോടും പ്രാര്‍ത്ഥനയോടും 
പരസ്യജീവിതത്തിനായി കടന്നുവരുന്നു (ലൂക്കാ 4: 1-15). 
ഭക്ഷണംമൂലം പാപം ചെയ്ത്‌ മരിച്ച ആദാമിനെ 
രക്ഷിക്കാന്‍ യേശു ഉപവസിച്ചു ഭക്ഷണം ഉപേക്ഷി 
ക്കണം. അവിടുന്ന്‌ ്രലോഭകനെ തന്റെ ഉപവാസ 
ത്തിലൂടെ കീഴ്പ്പെടുത്തി. ദൈവകരുണ നോമ്പനു 
ഷ്ഠാനത്തെ സനരഖ്യദായക ഓഷധമായി നല്‍കി. 
അങ്ങനെ സ്വര്‍ഗ്ഗീയ ആദം ഭാമിക ആദാമിന്റെ സൌഖ്യ 
ദാതാവായി. 


സുവിശേഷ്രപഘോഷണത്തിലൂടെയാണ്‌ 
മാനസാന്തരത്തിലേക്ക്‌ നമ്മെ യേശു ക്ഷണിച്ചത്‌. 
അതിനാല്‍ വചനം മാനസാന്തരത്തിന്‌ ഹേതുവായി. 
ദൈവകൃപയിലേക്കുള്ള വഴി വചനം ശ്രവിക്കലും അവ 
അനുസരിച്ച്‌ ജീവിക്കുന്നതുമാണ്‌. അതുകൊണ്ടാണ്‌ 
സുറിയാനി പിതാക്കന്മാര്‍ നോമ്പ്‌ ദൈവവചനത്തിന്റെ 
വിശേഷാവസരമാണെന്ന്‌ പറയുന്നത്‌. പാപത്തിന്റെ 
മരണത്തില്‍ നിന്നും കൃപയുടെ ജീവനിലേക്കുള്ള 
കടന്നുപോകലാണ്‌. പശ്ചാത്താപത്തില്‍ നിന്നും 
സന്തോഷത്തിലേക്കുള്ള മാറ്റമാണിത്‌. ഇവിടെയാണ്‌ 
ഹൃദയവിശുദ്ധിയെപ്പറ്റിയുള്ള സുറിയാനി സഭാപിതാക്ക 
ന്മാരുടെ പരാമർശനങ്ങൾ പ്രസക്തമാകുന്നത്‌. 


നോമ്പും ഹൃദയവിശുദ്ധിയും 


നോമ്പ്‌ സ്വീകാര്യമാകാനുള്ള ഏകവ്യവസ്ഥ 
ഹൃദയവിശുദ്ധിയാണ്‌ (ശഫ്യൂത്‌ ലേബോ). പ്രാര്‍ത്ഥന 
നിര്‍മ്മലവും പവിര്തവുമാകാന്‍ ഹൃദയവിശുദ്ധി 
അത്യാവശ്യമാണ്‌ (അ്രഫാത്ത്‌) സുറിയാനി സഭാ 
ആദ്ധ്യാത്മിക പാരമ്പര്യത്തില്‍ വിവരിക്കുന്ന വ്യവസ്ഥ 
ഘട്ടങ്ങള്‍ ആത്മീയ ജീവിതത്തിലെ വൃത്യസ്ഥ 
മേഖലകളെ സൂചിപ്പിക്കുന്നു. 


ശാരീരിക തലം (പഗറാനൂത്താ) മനസ്സിന്റെ തലം 
(നഫ്ശാനൂത്താ) ആത്മാവിന്റെ തലം (റൂഹാനൂത്ത). 
ഇതില്‍ ആത്മാവിന്റെ തലമാണ്‌ നോമ്പനുഷ്ഠാനത്തില്‍ 
നാം ലക്ഷ്യമാക്കുന്നത്‌. സീനായ്‌ മലയില്‍ വച്ച്‌ 
കര്‍ത്താവിനെ ദര്‍ശിച്ച മോശയുടെ മുഖം പ്രകാശി 
ച്ചതുപോലെ (പുറ. 34:35) ഹൃദയത്തിലെ വിശുദ്ധി 
നോമ്പനുഷ്‌ ഠാനത്തിലൂടെ കൂടുതലായി നമ്മില്‍ 
ഉജ്ജ്വലിപ്പിക്കണം. അതുകൊണ്ടാണ്‌ പാപത്തില്‍ 
നിന്നുള്ള വിടുതലാണ്‌ യഥാര്‍ത്ഥ നോനമ്പെന്ന്‌ വിശുദ്ധ 
ജോണ്‍ ക്രിസോസ്റ്റം പഠിപ്പിക്കുന്നത്‌. നമ്മുടെ ചിന്തകളെ 
നിയ്രന്തിച്ച്‌ നിര്‍മ്മലവും പരിശുദ്ധവുമാക്കണം. 
ഉപവാസവും വര്‍ജ്ജനയും (കിസ്‌ തീയജീവിതം 
രൂപപ്പെടുത്തുന്നതിനുള്ള രണ്ട്‌ സദാചാര ആയുധങ്ങ 
ളാണെന്ന്‌ മാബൂഗിലെ പീലക്സിനോസ്‌ പറയുന്നു. 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


ആത്മാവിന്റെ പെരുന്നാള്‍ ആണ്‌ നോമ്പ്‌ മനസ്സിനെയും 
ആത്മാവിനെയും സനഖ്യമാക്കുന്ന ഓഷധമാണ്‌ നല്ല 
നോമ്പ്‌. അങ്ങനെ നാം നിത്യജീവന്‍ അര്‍ഹരാകുന്നു. 
തിന്മയ്ക്കെതിരെയുള്ള വലിയ ആയുധമാണ്‌ നോമ്പ്‌ 
(മാര്‍ അപ്രേം) ഹൃദയവിശുദ്ധികൂടാതെ ആര്‍ക്കും 
ദൈവത്തെ കാണാന്‍ സാധിക്കില്ല (മത്താ. 5:10). കളങ്കമറ്റ 
കൈകളും നിര്‍മ്മലമായ ഹൃദയവും ഉള്ളവര്‍ക്കേ 
കര്‍ത്താവിന്റെ വിശുദ്ധസ്ഥലത്ത്‌ നില്‍ക്കാന്‍ സാധിക്കൂ 
(സങ്കീ. 24:34). ചുരുക്കത്തില്‍ നോമ്പനുഷ്ഠാനം 
അര്‍ത്ഥവത്താകുന്നത്‌ ഹൃദയം വിശുദ്ധീകരിക്ക 
പ്പെടുമ്പോഴാണ്‌. അതിന്‌ നാം ദൈവത്തോടൊത്ത്‌ 
വസിക്കണം. 


നാല്‍പ്പതു ദിവസത്തെ നോമ്പ്‌ 


ബൈബിള്‍ അധിഷ്ഠിതമാണ്‌ നാല്‍പ്പതു ദിവസ 
ത്തെ നോമ്പ്‌. ദൈവസാന്നിധ്യത്തില്‍ ജീവിക്കുന്ന 
ആത്മാവിന്റെ തലത്തില്‍ വ്യാപരിക്കുന്ന വിശുദ്ധീകരണ 
ത്തിന്റെ നാല്‍പ്പതു ദിവസങ്ങള്‍. 

- നാല്‍പ്പതു രാവും പകലും മഴപെയ്തു 
(ഉല്പ. 7:12) 


- ചാട്ടയടി നാല്‍പ്പതില്‍ കവിയരുത്‌ (നിയമാ. 25:3) 


a 


THE LORD 
IS THE ONE WHO 


SUSTAINS 


PSALM Sted 


- നാല്‍പ്പതു ദിവസം കഴിഞ്ഞപ്പോള്‍ നോഹ 
കിളിവാതില്‍ തുറന്ന (ഉല്പ. 8:6) 


- മോശ സീനായ്മലയില്‍ (പുറ. 24:18) 
- ഏലിയാ ഹോറെബില്‍ (1 രാജാ. 19:8) 


- യോന പ്രസംഗിക്കുന്നു (യോന. 3:4) 


ശിക്ഷയായി പെയ്ത മഴ ഭൂമുഖത്തെ തിന്മകളെ 
ഇല്ലാതാക്കി. പശ്ചാത്താപത്താല്‍ നിനുവേ നിവാസികള്‍ 
പാപജീവിതം ഉപേക്ഷിച്ചു. സ്വയം വിശുദ്ധീകരണ 
ത്തിന്റെ നാല്‍പതു ദിനങ്ങള്‍ ഇന്ന്‌ നാം അനുവർ 
ത്തിക്കുമ്പോള്‍ അനുഷ്ഠാനങ്ങളില്‍ മാര്തം നോമ്പ്‌ 
ചുരുങ്ങിപ്പോകാതിരിക്കാന്‍ ശ്രദ്ധിക്കണം. ഹൃദയവിശുദ്ധി 
കൂടാതെയുള്ള അനുഷ്ഠാനങ്ങള്‍ അര്‍ത്ഥശുന്യമാണ്‌. 
ചിന്തയും വികാരങ്ങളും വാക്കുകളും വിശുദ്ധീകരി 
ക്കപ്പെടണം. വചനം ശ്രവിക്കുന്നതിലൂടെ ഉളവാകുന്ന 
അനുതാപവും മാനസാന്തരവും നോമ്പിലൂടെ 
സംഭവിക്കേണ്ട രണ്ടാം ജനനത്തെ സൂചിപ്പിക്കുന്നു. 
ലോകവുമായുള്ള അമിതമായ സംസര്‍ഗ്ഗം ഉപേക്ഷിച്ച്‌ 
ദൈവവുമായി കൂടുതല്‍ അടുക്കുവാന്‍ ശ്രമിക്കണം. 
പ്രാര്‍ത്ഥനയിലൂടെ നമ്മില്‍ രൂപപ്പെടുന്ന ആത്മീയ 
മനുഷ്യന്‍ നമ്മേ നയിക്കാം വിട്ടുകൊടുക്കണം. അങ്ങനെ 
ദൈവസ്‌ നേഹത്താല്‍ നിറയുമ്പോള്‍ എളിമ എന്ന 
പുണ്യത്തില്‍ വളരും. നോമ്പുകാല പ്രാര്‍ത്ഥനകള്‍ 
എല്ലാം ഇത്തരത്തിലുള്ള ഒരു ആത്മീയാനുഭവം 
നല്‍കുന്നതാണ്‌. ശ്രദ്ധയും ഭക്തിയും ചേര്‍ത്ത്‌ പ്രാര്‍ത്ഥന 
നിര്‍വൃഹിക്കുമ്പോള്‍ ഹൃദയത്തിലെ അശുദ്ധി 
ഇല്ലാതാകും. 


സുറിയാനി ആദ്ധ്യാത്മികതയിലെ ആശ്രമ 
ജീവിതവും താപസവൃത്തിയും സമ്രഗമനുഷ്യന്റെ 
രക്ഷയാണ്‌ ലക്ഷ്യമാക്കുന്നത്‌. നിരന്തരം ജാത 
പുലര്‍ത്തി ്രഹണശക്തിയെ തോജോമയമാക്കണം. 
ശരീരവും മനസ്സും ആത്മാവും (പാര്‍ത്ഥനയില്‍ 
ഏകാഗ്രത പുലര്‍ത്തണം. അനുദിനമുള്ള ആത്മശോധ 
നയിലൂടെ ദൈവഹിതത്തിന്‌ കീഴ്പ്പെട്ട്‌ ഹൃദയവിശുദ്ധി 
കാത്തുസൂക്ഷിക്കണം. ഉപവാസവും വര്‍ജ്ജനയും 
നേടിത്തരുന്ന വിശുദ്ധിയിലൂടെ ഉത്ഥിതനെ കാണാനും 
നമ്മിലെ ആത്മീയമനുഷ്യനെ ഉജ്ജ്വലിപ്പിക്കാനും 
ഇനിയുള്ള നാല്‍പത്‌ ദിനങ്ങളില്‍ പരിശ്രമിക്കാം. 


ആര്‍ച്ചുബിഷപ്‌ 
ജാംബത്തിസ്തി ദി ക്വാത്രോ 
ഇന്ത്യയിലെ പുതിയ 
വത്തിക്കാന്‍ സ്ഥാനപതി 


PF 

ഇന്ത്യയിലെ പുതിയ വത്തിക്കാന്‍ സ്ഥാന 
പതിയായി ആര്‍ച്ചുബിഷപ്‌ ജാംബത്തിസ്തി ദി 
ക്വാത്രോ തിരുമേനിയെ പരിശുദ്ധ ഫ്രാന്‍സിസ്‌ 
മാര്‍പാപ്പാ നിയമിച്ചു. ഇറ്റലിക്കാരനായ ആര്‍ച്ചു 
ബിഷപ്‌ ബൊളീവിയായിലെസ്ഥാനപതി 
ആയിരുന്നു. ആര്‍ച്ചുബിഷപ്‌ സാല്‍വത്തോരെ 
പെനാക്കിയോ പോളണ്ടിലേക്ക്‌ സ്ഥലം 
മാറിയതിനെ തുടര്‍ന്നാണ്‌ പുതിയനിയമനം. 
ആര്‍ച്ചുബിഷപ്‌ ജാംബത്തിസ്തി ദി ക്വാത്രോ 
സിവില്‍ നിയമത്തിലും, കാനന്‍ നിയമത്തിലും 
ദൈവശാസ്ത്രത്തിലും ഉന്നത ബിരുദങ്ങള്‍ 
നേടിയിട്ടുണ്ട്‌. വിവിധ രാജ്യങ്ങളിലും 
ഐക്യരാഷ്ട്രസഭയിലും മാര്‍പാപ്പായുടെ 


പ്രതിനിധി ആയിരുന്നിട്ടുണ്ട്‌. 


ക്രൈസ്തവ കാഹളം: ഫ്രെബ്രുവരി 2017 


ആമുഖം 


ഉയിര്‍പ്പു തിരുനാളാണ്‌ സഭയിലെ ഏറ്റവും വലിയ 
തിരുനാള്‍. ഈ തിരുനാളിന്‌ ഒരുക്കമായി സഭ 
ആചരിക്കുന്ന ഏറ്റവും തീര്വമായ പരിഹാരദിനങ്ങളാണ്‌ 
വലിയ നോമ്പ്‌ അഥവാ അമ്പത്‌ നോമ്പ്‌. പ്രാര്‍ത്ഥന, 
ഉപവാസം, ദാനധര്‍മ്മം, ഉപേക്ഷ, പരിഹാരം, 
തുടങ്ങിയവയിലൂടെ ഈ നാളുകളെ ബലപ്പെടുത്താന്‍ 
സഭ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 


നാറാണത്തു ശ്രാന്തനെപ്പറ്റി ഒരു കഥയുണ്ട്‌. 
അദ്ദേഹം നടക്കാനിറങ്ങി കൂടെ ശിഷ്യനും കൂടി. ആദ്യം 
ഒരു കുടിലില്‍ കയറി സംഭാരം കഴിച്ചു. ശിഷ്യനും 
കഴിച്ചു... എന്തൊരു തണുപ്പ്‌, സുഖം... രണ്ടാമത്‌ ഭ്രാന്തന്‍ 
കയറിയത്‌ ഒരു ഷാപ്പിലാണ്‌. കള്ള്‍ കുടിച്ചു. ശിഷ്യനും 
കുടിച്ചു. എന്തൊരു ലഹരി. പിന്നീട്‌ നാറാണത്തു 
ശ്രാന്തന്‍ ഒരു കൊല്ലന്റെ ആലയിലാണ്‌ കയറിയത്‌. 
കൊല്ലന്‍ ഉരുകിയൊലിക്കുന്ന ലോഹദ്രാവകം ഭ്രാന്തന്റെ 
കൈക്കുമ്പിളില്‍ ഒഴിച്ചു. അയാള്‍ അതും കഴിച്ചു. പക്ഷേ, 
തിരിഞ്ഞ്‌ നോക്കിയപ്പോള്‍ ശിഷ്യനെ കാണുന്നില്ല. 
ശിഷ്യന്‍ ജീവനും കൊണ്ടോടി. 


തന്റെ സഹന ജീവിതത്തിലൂടെ, കുരിശിലൂടെ രക്ഷ 
നേടിത്തന്ന ഗുരുവിന്റെ കൂടെ നടക്കാനുള്ളതാണ്‌ ഈ 
നോമ്പുകാലം. ഉത്ഥാനത്തിന്റെ സൌഭാഗ്യവും 
ആനന്ദവും സമാധാനവുമനുഭവിക്കാന്‍ സുഖത്തിന്റെ 
കാലം മാത്രമല്ല, കാല്‍വരിയുടെ ചൂട്‌ സഹിക്കാനും 
ജീവന്‍ കൊടുത്തുപോലും ദാസന്റെ മനോഭാവ 
ത്തിലേയ്ക്ക്‌ ഇറങ്ങി വരാനുള്ള കാലഘട്ടമാണിത്‌. ഈ 
വലിയനോമ്പിന്റെ ഈ കാലയളവില്‍ നമുക്കുണ്ടാ 
യിരിക്കേണ്ട മനോഭാവങ്ങളെയും ചിന്തകളെയും 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


അനുഭവവേദ്യമായ 
നോമ്പുകാലം 


7 ij 
Be 


\/ 


സിസ്റ്റര്‍ ഡോ. അഞ്ജലി തെരേസ്‌ ഡി. എം 


രി . 
ns ൨ 


ജീവിതരീതികളെയും വിശകലനം ചെയ്യുകയാണ്‌ ഈ 
ലേഖനത്തിലൂടെ. 


നോമ്പും ഉപവാസവും 


പഴയ നിയമകാലം മുതല്‍ നോമ്പും ഉപവാസവും 
ആത്മീയ വളര്‍ച്ചയ്ക്കുള്ള ഉപാധികളായി വിശ്വാസികള്‍ 
കരുതിയിരുന്നു. അത്‌ ദൈവകോപം ശമിപ്പിക്കു 
ന്നതിനുള്ള വഴിയായും (1 സാമു, 7:6, 1 രാജ 2:20) വലിയ 
ദുരന്തങ്ങളുടെ അവസരത്തിലുള്ള പ്രാര്‍ത്ഥനയായും 
(1 സാമു, 311-13) അപകടങ്ങളുടെ മുമ്പിലും (യൂദി. 4:8, 
12 എസ്‌ 3:5) ദൈവത്തില്‍ നിന്ന്‌ അനുഗ്രഹം ലഭിക്ക 
ണമെന്ന്‌ ആഗ്രഹിച്ചപ്പോഴും (1 സാമു, 14:24) 
സാധാരണയായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും ബാഹ്യ 
മായ അനുഷ്ഠാനങ്ങളിലൂടെ സമാനമായ ആന്തരിക 
പരിവര്‍ത്തനം ആവശ്യപ്പെടുന്നതിനാല്‍, അത്‌ ദൈവ 
ത്തിലേയ്ക്ക്‌ തിരിയാനുള്ള മനുഷ്യന്റെ ആഗ്രഹങ്ങ 
ളെയും അതിനുവേണ്ടിയുള്ള പരി്രമത്തെയുമാണ്‌ 
സൂചിപ്പിക്കുന്നത്‌ (യോഹ,3:8, യൂദിത്ത്‌ 8:16-17). 
അതുകൊണ്ട്‌ നോമ്പും ഉപവാസവും ദൈവസ്നേഹ 
ത്തിന്റെയും ദൈവത്തിലുള്ള പരിപൂര്‍ണ്ണ സമര്‍പ്പണ 
ത്തിന്റെയും ദൈവാശ്രയത്തിന്റെയും അടയാളമാണ്‌. 


ഒരുവനെ എളിമപ്പെടുത്തുന്നതായിരിക്കണം 
ഉപവാസം. അന്യനെ സഹായിക്കുകയും അവനെ 
സ്‌നേഹിക്കുകയും ചെയ്യുന്നതാണ്‌ യഥാര്‍ത്ഥ 
ഉപവാസം. മറ്റുള്ളവരുടെ ദുഃഖത്തില്‍ സ്നേഹത്തി 
ന്റെയും സാന്ത്വനത്തിന്റെയും ചൈതന്യം നല്‍കു 
മ്പോഴാണ്‌ ഉപവാസം നന്മയായി മാറുന്നത്‌. ആത്മ 
ശിക്ഷണത്തിന്റെ അമ്പതുനാളുകള്‍ നീളുന്ന തപസ്സ്‌ 


ഇന്നിന്റെ കാല്രപവാഹത്തിന്റെ കുത്തൊഴുക്കുകളെ 
അതിജീവിക്കാന്‍ സാധിക്കുന്ന ഒരു ദിവ്യ ഈഷധമാണ്‌. 
ഈ നോമ്പ്‌ നമ്മെ ചെത്തിമിനുക്കുന്ന ദിനങ്ങളാകണം. 
ഉള്ളിന്റെ ഇഷ്ടങ്ങളെ ഉപവാസത്തിന്റെ അഗ്നിയില്‍ 
ശുദ്ധിചെയ്യുന്ന ദിനങ്ങള്‍. 


വി. അത്തനേഷ്യസ്‌ പറയുക “ഉപവസിക്കുക 
യെന്നാല്‍ മാലാഖന്മാരുടെ ജീവിതത്തിലേക്ക്‌ 
പ്രവേശിക്കുക” യെന്നാണ്‌. ദുഷ്ടരൂപികളെ പുറത്താ 
ക്കാന്‍, പുണ്യത്തിന്റെ വഴിയിലൂടെ നിത്യരക്ഷ സാധി 
ക്കാന്‍, ശ്രതുവിന്റെ ആക്രമണങ്ങളെ ചെറുക്കാന്‍, ജഡ്മിക 
മനുഷ്യരില്‍ നിന്ന്‌ ആത്മീയ മനുഷ്യനിലേയ്ക്ക്‌ നീങ്ങി 
മാലാഖന്മാരുടെ ജീവിതത്തിലേയ്ക്ക്‌ പ്രവേശിക്കാന്‍, 
ഉപവാസം നമ്മെ സഹായിക്കുന്നു. 


ജീവിതനവികരണത്തിന്റെയും 
തിരിഞ്ഞുനോക്കലിന്റെയും കാലം 


തന്റെ നാല്‍പ്പത്തിനാലാം വയസ്സില്‍ വി. ്രാന്‍ 
സ്സിസ്‌ അസ്സീസി മരണം കാത്തുകിടക്കുകയാണ്‌. 
അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര്‍ 
തങ്ങളുടെ വന്ദ്യ പിതാവിന്റെ 
മരണത്തിന്‌ സാക്ഷ്യം വഹി 
ക്കാനായി ചുറ്റും കാത്തു 
നില്‍ക്കുന്നുണ്ട്‌. അവരോട്‌ 
ആ മഹാ വിശുദ്ധന്‍ ഇങ്ങനെ 
പറഞ്ഞു: “നമുക്ക്‌ വീണ്ടും 
ആരംഭിക്കാം. കാരണം നാമി 
തുവരെയും അല്‍പം മാത്രമേ 
ചെയ്തിട്ടുള്ളു”. ജീവിത 
ത്തെ വീണ്ടും ക്രിസ്തുവില്‍ 
പുതുക്കിപ്പണിയണമെന്ന 
ഓര്‍മ്മപ്പെടുത്തലായിരുന്നു 
വി.ഫാന്‍സ്സിസിന്റെ ചാവ 
രൂള്‍ സന്ദേശം. നാം ആരംഭി 
ക്കുന്ന ഈ വലിയ നോമ്പു 
കാലത്ത്‌ സഭ നമ്മെ 
ഓര്‍മ്മിപ്പിക്കുന്നതും ഇതു തന്നെയാണ്‌. നമുക്ക്‌ എല്ലാം 
ക്രിസ്തുവില്‍ വീണ്ടും നവീകരിക്കാം. 

ലോകത്തിലെ എന്നുമുള്ള (പതിഭാസങ്ങളി 
ലൊന്നാണല്ല്ലോ “മാറ്റം” ആദ്യം മാറ്റം തുടങ്ങേണ്ടത്‌ 
നമ്മില്‍ നിന്നാകണം. നോമ്പിന്റെ ഈ കാലഘട്ടത്തിലും 
നടക്കേണ്ടത്‌ ഈ മാറ്റമാണ്‌. ത്യാഗ്രപവര്‍ത്തികള്‍ 
വഴിയും ആത്മീയാനുഷ്ഠാനങ്ങള്‍ വഴിയും ദൈവ 
ത്തോടടുക്കുന്ന മാറ്റം. പക്ഷേ നോമ്പുകാലം 
കഴിയുമ്പോള്‍ വീണ്ടും പഴയ സ്വഭാവത്തിലേയ്ക്ക്‌ 
തന്നെയുള്ള പോക്കാണ്‌ സാധാരണയായി കണ്ടുവരിക. 
നോമ്പുകാലം മാറ്റത്തിന്റെ ആരംഭമാണ്‌. 


വലിയനോമ്പ്‌ ഒരു തിരിഞ്ഞുനോക്കലിന്റെ 
സമയമാണ്‌. സ്വന്തം ജീവിതത്തിലേയ്ക്കുള്ള തിരിഞ്ഞു 
നോട്ടം. Who am 1? എന്ന ചോദ്യത്തിന്‌ വ്യക്തിപരമായ 
ഉത്തരം കണ്ടെത്തലാണ്‌ ഈ കാലഘട്ടത്തില്‍ 
നടക്കേണ്ടത്‌. അതായത്‌ ഒരു വിലയിരുത്തലിന്റെ, സ്വയം 
കണ്ടെത്തലിന്റെ നാളുകള്‍. 


Turn to the Lord, കര്‍ത്താവിലേയ്ക്ക്‌ തിരിയുക, 
കര്‍ത്താവിനെ കണ്ടെത്തുക. ദൈവത്തെ തേടുന്ന 
ജീവിതം എന്നതായിരിക്കണം. ഉല്‍പ. 19:23 ല്‍ നാം 
വായിക്കുന്നു. “ലോത്ത്‌ സോവാറിലെത്തിയപ്പോള്‍ 
സൂര്യനുദിച്ചു”. ഒരുവന്‍ തിന്മയില്‍ നിന്ന്‌ ഓടിമാറു 
മ്പോഴാണ്‌ അവന്റെ ജീവിതത്തില്‍ നന്മയുടെ സൂര്യന്‍ 
ഉദിക്കുന്നത്‌. 


ഈ നോമ്പുകാലത്ത്‌ നാം ചെയ്യുന്ന ആത്മീയ 
കര്‍മ്മങ്ങളെല്ലാം ദൈവ സ്നേഹത്തിലും സഹോദര 
സ്നേഹത്തിലും നമ്മെ ആഴപ്പെടുത്തണം. എങ്കിലേ 
അവ യഥാര്‍ത്ഥത്തില്‍ വിശ്വാസപ്രേരിതമായ കാര്യങ്ങളാ 
വുകയുള്ളു. ഉദാഹരണത്തിന്‌ നാം വി. കുര്‍ബാനയില്‍ 
സംബന്ധിച്ചു കഴിയുമ്പോള്‍ ദൈവത്തോടുള്ള നമ്മുടെ 
സ്നേഹവും മറ്റുള്ളവരോടുള്ള നമ്മുടെ ആഭിമുഖ്യവും 
വര്‍ദ്ധിച്ചിട്ടുണ്ടാകണം. വി. കുര്‍ബാനയെ സംബന്ധിച്ചു 
മാര്രമല്ല, എല്ലാ (പാര്‍ത്ഥനകളെക്കുറിച്ചും ഇത്‌ 
ശരിയാണ്‌. ഗദ്‌സമന്‍ തോട്ടത്തിലെ ഈശോയുടെ 
(പാര്‍ത്ഥന കഴിഞ്ഞപ്പോ 
ഴേക്കും ഈശോ പിതാവി 
ന്റെ ഹിതം അതാണെങ്കില്‍ 
കുരിശുമരണത്തിന്‌ താന്‍ 
തയ്യാറാണ്‌ എന്ന ഉറപ്പിലേ 
യ്ക്ക്‌ വന്നു. (പാര്‍ത്ഥ 
നയ്ക്കുശേഷം ഈശോ 
ആദ്യം നേരിടുന്നത്‌ തന്നെ 
ഒറ്റികെക്കെഠടുക്കാ 
നെത്തുന്ന തന്റെ ശിഷ്യ 
നായ യൂദാസിനെയാണ്‌. 
എന്തെന്ത്‌ വിചാരങ്ങളായി 
രിക്കണം ആ സമയത്ത്‌ 
ഈശോയുടെ മനസ്സി 
ലേയ്ക്ക്‌ വന്നിട്ടുണ്ടാകുക. 
എങ്കിലും ശാന്തതയോ 
ടെയും അലിവോടെയും 
ഒറ്റുകാരനെ അഭിമുഖീകരിക്കു 


ഈശോ 
കയാണ്‌ (ലൂക്ക 22:48). ഇതുപോലെ നമ്മുടെ 
ഗ്രാര്‍ത്ഥനയുടെയും മറ്റെല്ലാം ആത്മീയ കൃത്യങ്ങ 
ളുടെയും ആഴവും ആത്മാര്‍ത്ഥയും പരീക്ഷിക്കുന്ന 
സംഭവങ്ങള്‍ ഓരോ ദിവസവും നമ്മെ കാത്തുനില്‍പ്പുണ്ട്‌. 


വി.ജോണ്‍ (കിസോസ്റ്റോമിന്റെ വാക്കുകളില്‍: 
“പ്രാര്‍ത്ഥനയുടെ സഹോദരിയാണ്‌ ഉപവാസം. ഇവ 
രണ്ടും ഒരുമിച്ച്‌ കൊണ്ടുപോകണം”. 


നമ്മുടെ ആത്മീയ കര്‍മ്മങ്ങളെല്ലാം (പ്രാര്‍ത്ഥന, 
ഉപവാസം, ദാനധര്‍മ്മം) വിശ്വാസത്തോടെ നാം 
അനുഷ്ഠിക്കണം. നമ്മുടെ പ്രാര്‍ത്ഥനകളില്‍ സത്യസഞ്ച 
തയുണ്ടാവണം. ഒരു (തിത്വസ്‌ തുതിയാണ്‌ നാം 
ചെയ്യുന്നതെങ്കില്‍പ്പോലും അത്‌ എന്താണെന്നറിഞ്ഞ്‌ 
ദൈവവിചാരത്തോടെ ചെയ്യണം. നമ്മുടെ കുടുംബ 
പ്രാര്‍ത്ഥനകളും സമൂഹ പ്രാര്‍ത്ഥനകളും അങ്ങനെ 
തന്നെ. ചൊല്ലുന്ന പ്രാര്‍ത്ഥനകളുടെ അര്‍ത്ഥമറിഞ്ഞ്‌ 
ആത്മാര്‍ത്ഥതയോടെ നാമത്‌ നിര്‍വ്വഹിക്കണം. കടം 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


തീര്‍ക്കാന്‍ വേണ്ടി പ്രാര്‍ത്ഥിച്ചാല്‍ ആര്‍ക്കും മനസ്സിലാ 
കാത്ത രീതിയില്‍ മുറിഞ്ഞവാക്കുകളില്‍ നാമത്‌ 
ചൊല്ലിത്തീര്‍ക്കും വിശ്വാസത്തിന്റെ ആത്മാര്‍ത്ഥത 
ഇല്ലാത്ത ഇത്തരം (പാര്‍ത്ഥനകള്‍ സ്വര്‍ഗ്ഗംവരെ 
എത്തുകയില്ല. 


നമ്മുടെ നോമ്പാചരണവും ഉപവാസവും 
തപശ്ചര്യകളുമെല്ലാം വിശ്വാസ പ്രേരിതമാണെങ്കില്‍ 
അവയെക്കുറിച്ച്‌ ദൈവം പറയുന്ന കാര്യങ്ങള്‍ നാം 
ഗൌരവമായി സ്വീകരിക്കണം. ദൈവഹിതം മാനിക്കാത്ത 
രീതിയിലുള്ള നോമ്പ്‌ ദൈവത്തെ പ്രസാദിപ്പിക്കുകയില്ല. 
ജോയേല്‍ പ്രവാചകനിലൂടെ അവിടുന്ന്‌ അരുള്‍ചെയ്തു: 
“നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ്‌ കീറേണ്ടത്‌. 
നിങ്ങളുടെ ദൈവമായ കര്‍ത്താവിലേക്ക്‌ മടങ്ങുവിന്‍” 
(2:13). നീതി ചെയ്യാത്തവരുടെയും പരസ്നേഹം 
്രകടിപ്പിക്കാത്തവരുടെയും നോമ്പും ഉപവാസവും 
കര്‍ത്താവ്‌ തള്ളിക്കളയും എന്നാണ്‌ ദൈവത്തിന്റെ 
വെളിപ്പെടുത്തല്‍. “നിങ്ങളുടെ ഉത്സവങ്ങളോട്‌ എനിക്ക്‌ 
വെറുപ്പാണ്‌. അവജ്ഞയാണ്‌. നിങ്ങളുടെ മഹാസമ്മേളന 
ങ്ങളില്‍ എനിക്ക്‌ പ്രസാദമില്ല. നിങ്ങള്‍ ദഹനബലികളും 
ധാന്യബലികളും അര്‍പ്പിച്ചാലും ഞാന്‍ സ്വീകരിക്കു 
കയില്ല. സമാധാനബലിയായി നിങ്ങള്‍ അര്‍പ്പിക്കുന്ന 
കൊഴുത്ത്‌ മൃഗങ്ങളെ ഞാന്‍ നോക്കുകയില്ല... നീതി, 
ജലം പോലെ ഒഴുകട്ടെ. സത്യം ഒരിക്കലും വറ്റാത്ത 
നീര്‍ച്ചാലുപോലെയും” (ആമോസ്‌ 5:21-24). 


LE 1 60 


കുരിശില്‍ ഈശോ കാണിച്ചുതന്നത്‌ സുഖസമ്ൃ 
ദ്ധിയുടെ നടുവിലുള്ള സ്നേഹമല്ല. മറിച്ച്‌, സഹന 
ത്തിന്റെ, നൊമ്പരങ്ങളുടെ, രക്തം ചിന്തലിന്റെ 
സ്നേഹമാണ്‌. നമ്മുടെ ജീവിതത്തിലെ കണ്ണീരിന്റെ 
കഥകള്‍, നൊമ്പരത്തിന്റെ ഓര്‍മ്മകള്‍, സഹനത്തിന്റെ 
തീവ്രതകള്‍, എല്ലാം സ്നേഹത്തിന്‌ വിരുദ്ധമല്ല. മറിച്ച്‌ 
നമ്മുടെ രക്ഷയ്ക്ക്‌ അത്‌ അനിവാര്യമായതുകൊണ്ടാണ്‌ 
എന്ന്‌ ഈ നോമ്പുദിനങ്ങളില്‍ നമ്മെ പഠിപ്പിക്കുന്നു. 


സ്വന്തം ശരീരം ദഹിക്കാന്‍ വിട്ടുകൊടുത്താല്‍ 
പ്പോലും സ്നേഹമില്ലെങ്കില്‍ നമുക്ക്‌ ഒരു പ്രയോ 
ജനവുമില്ല എന്നാണ്‌ വി. പൌലോസ്‌ നമ്മെ 
പഠിപ്പിക്കുന്നത്‌. (1 കൊറി 13: 3) ഈ നോമ്പുകാലത്ത്‌ 
കുരിശിന്റെ വഴിയുള്‍പ്പെടെയുള്ള ത്യാഗകര്‍മ്മങ്ങള്‍ 
അനുഷ്ഠിക്കുമ്പോള്‍ വി. പൌലോസിന്റെ വാക്കുകള്‍ 
ആഴമുള്ള ആത്മശോധനയ്ക്ക്‌ നമ്മെ നിര്‍ബഞ്ചിച്ചു 


കൊണ്ടിരിക്കണം. 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


നോമ്പുകാലം ഉപേക്ഷയുടെ നാളുകളാണ്‌ 


നോമ്പുകാലം, നമ്മെ കീഴടക്കിയിരിക്കുന്ന, നമ്മള്‍ 
വിലപ്പെട്ടതെന്ന്‌ കരുതിയിരിക്കുന്ന ചിലതൊക്കെ 
ഉപേക്ഷിക്കാന്‍ നമ്മോട്‌ ആവശ്യപ്പെടുന്നു. ഉദാഹ 
രണത്തിന്‌ അധികാരം, സമ്പത്ത്‌, സ്ഥാനമാനങ്ങള്‍ 
തുടങ്ങിയവ... അതായത്‌ ഈശോ പറഞ്ഞതുപോലെ 
ദൈവേഷ്ടത്തിന്‌ വിരുദ്ധമായ കാര്യങ്ങള്‍ ഉപേക്ഷിക്കാന്‍. 
അവിടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും പുതിയ 
വ്യക്തികളാക്കി മാറ്റുകയും ചെയ്യും. 


കര്‍ശനമായ നിഷ്ഠയോടും ഉപേക്ഷയോടും കൂടി 
നാം നോമ്പാചരിക്കണം. പരിഹാരത്തിന്റെയും ഉപേക്ഷ 
യുടെതുമായ ശൈലി സ്വീകരിച്ചാലെ ജീവിത 
നവീകരണം സാധ്യമാകു. പലതും ഉപേക്ഷിച്ചാല്‍ മാത്രം 
പോരാ, പങ്കുവയ്ക്കുന്ന ജീവിതശൈലിയിലേക്ക്‌ 
നോമ്പാചരണം വളര്‍ന്നാലെ അത്‌ ഫലമണിയു. 
ഇല്ലാത്തവരുമായി ഉള്ളത്‌ പങ്കുവെയ്ക്കണം. ഇവയി 
ലൂടെയെല്ലാം നമ്മോടുത്തന്നെയും നമ്മുടെ സഹോ 
ദരങ്ങളോടും പ്രപഞ്ചത്തോടും പ്രപഞ്ചരസഷ്ടാവിനോടും 
നാം രമ്യപ്പെടണം. ഇങ്ങനെ നവീകരിക്കപ്പെട്ട 
വ്യക്തികളായി ഉയിര്‍പ്പില്‍ സന്തോഷിക്കുമ്പോഴാണ്‌ 
നമ്മുടെ ജീവിതം ദൈവസാന്നിധ്യത്തിന്റെ നിറകുടമായി 
ഭവിക്കുക. 


ഉപേക്ഷയുടെ ഈ നാളുകള്‍ വചനങ്ങളുടെ 
വെളിച്ചത്തില്‍ പരിഹരിക്കപ്പെടണം. ഉദാഹരണത്തിന്‌ 
ആരുടെയെങ്കിലും പണമോ വസ്തുവകകളോ അന്യാ 
യമായ രീതിയില്‍ നമ്മുടെ കൈവശമാക്കിയിട്ടുണ്ടെങ്കില്‍ 
നാമത്‌ തിരിച്ചുകൊടുക്കണം. ആരെങ്കിലും വാക്കാലോ 
്രവര്‍ത്തിയാലോ ദ്രോഹിച്ചിട്ടുണ്ടെങ്കില്‍ അത്‌ 
പരിഹരിക്കണം. മുറിഞ്ഞുപോയ ബഞ്ചങ്ങള്‍ - 
കുടുംബത്തിലും സമൂഹത്തിലും അകത്തും പുറത്തു 
മുള്ളവ പുനഃസ്ഥാപിക്കണം. പിണങ്ങി മാറി നമ്മില്‍ 
നിന്ന്‌ അകന്നു കഴിയുന്നവരെ തിരികെ കൊണ്ടുവരണം. 
അപ്പോഴാണ്‌ ദൈവത്തിന്റെ കൃപ നമ്മിലേയ്ക്കും 
നമ്മുടെ സമൂഹത്തിലേയ്ക്കും കുടുംബങ്ങളിലേയ്ക്കും 
ഒഴുകി എത്തുക. ഈ കാര്യങ്ങള്‍ അവഗണിച്ച്‌ ചില 
ത്യാഗങ്ങള്‍ അനുഷ്ഠിക്കുന്നതുകൊണ്ട്‌ ദൈവം നമ്മില്‍ 
സംപ്രീതനാവുകയില്ല. 


ഈ നോമ്പുകാലത്ത്‌ നമ്മുടെ വിശ്വാസത്തെ 
വലിയ സ്നേഹത്തിലൂടെ പ്രകടിപ്പിക്കണം. നമ്മുടെ 
നോമ്പാചരണം കൊണ്ട്‌ ദൈവത്തെ നാം കൂടുതല്‍ 
സ്നേഹിക്കണം. ഉപവാസം ഭക്ഷണം ഉപേക്ഷിക്കല്‍ 
മാത്രമായി അവസാനിക്കരുത്‌. ദൈവത്തിന്‌ വേണ്ടി 
വിശക്കുന്നവര്‍ക്കുള്ളതാണ്‌ ശരിക്കും പറഞ്ഞാല്‍ 
ഉപവാസം. അതുപോലെ, നമ്മുടെ ഉപവാസം കൊണ്ട്‌ 
വിശക്കുന്ന ഒരു വയറിനെങ്കിലും ഒരു നേരം ആഹാരം 
കഴിക്കാനാകണം. എങ്കിലേ ഉപവാസം പൂര്‍ണ്ണമായും ഒരു 
ആത്മീയകൃത്യമാകു. ദൈവത്തോടുള്ള സ്നേഹം 
പ്രകടിപ്പിക്കാന്‍ നാം ചെയ്യുന്ന സകലകാര്യങ്ങള്‍ക്കും 
നിയോഗശുദ്ധിയുണ്ടാകണം. വി. പൌഈലേസിന്റെ 
വാക്കുകളില്‍: “നിങ്ങള്‍ ഭക്ഷിക്കുകയോ പാനം 


ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവര്‍ത്തിക്കുകയോ 
ചെയ്യുമ്പോള്‍ അവയെല്ലാം ദൈവമഹത്വത്തിനായി 
ചെയ്യുവിന്‍” (1 കൊറി 10:31). ഈ നോമ്പുകാലം 
മുതലെങ്കിലും ദൈവത്തിന്റെ മുമ്പില്‍ നല്ല 
നിയോഗത്തോടെ ഓരോ കാര്യവും ചെയ്യാന്‍ നാം 
ശ്രമിക്കണം. വി. കൊച്ചുത്രേസ്യ തന്റെ ഓരോ 
പ്രവൃത്തിയും പ്രാര്‍ത്ഥനയും സഹനവും ഈശോയ്ക്ക്‌ 
നല്ല നിയോഗശുദ്ധിയോടെ സമര്‍പ്പിക്കുമായിരുന്നു. 


നോമ്പിന്റെ ചൈതന്യത്തില്‍ പരസ്നേഹ 
പ്രേരിതമായ പങ്കിടല്‍ നമ്മുടെയിടയില്‍ നടക്കണം. 
നമ്മുടെ കിണറ്റിലെ വെള്ളം അയല്‍ക്കാരനുമായി 
പങ്കിടാനുള്ള പരസ്നേഹം നമുക്കുവേണം. നമുക്ക്‌ 
ചെയ്യാന്‍ കഴിയുന്ന നന്മ നാം ആര്‍ക്കും നിരസിക്കരുത്‌. 
മറ്റുള്ളവര്‍ക്കു വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെയും 
വീടിന്റെയും പറമ്പുകളുടെയും വാതിലുകളും വഴികളും 
തുറക്കണം. മറ്റുള്ളവര്‍ക്കു പ്രവേശനം കൊടുക്കുന്ന 
വഴികളിലൂടെയും വാതിലുകളിലൂടെയും മാര്രമെ 
ദൈവം തമ്പുരാനും നിങ്ങളുടെ ജീവിതത്തിലേയ്ക്ക്‌ 
പ്രവേശിക്കുകയുളളൂ. 


വിശ്വാസം സ്നേഹത്തിലൂടെ പ്രകാശിതമാകണം 
എന്ന്‌ നാമെല്ലാം സമ്മതിക്കും. പക്ഷേ, പലവിധ ജീവിത 
വ്യഗ്രതകളിലും പ്രലോഭനങ്ങളിലുംപെട്ട്‌ നാം ഇക്കാര്യം 
തന്നെ മറന്നുപോകാനിടയുണ്ട്‌. ദൈവത്തില്‍ വിശ്വസിച്ച്‌ 
ദൈവവചനം ഉള്ളുതുറന്ന്‌ സ്വീകരിച്ചാല്‍ ഇത്‌ 
പരിഹരിക്കാന്‍ നമുക്ക്‌ സാധിക്കും. 


ദൈവവചനം അടിക്കടി വായിച്ച്‌ നമ്മുടെ 
ഹൃദയത്തില്‍ നിറയ്ക്കുകയാണെങ്കില്‍ അത്‌ നമുക്ക്‌ 
പാപബോധം തരും. പാപത്തെ നേരിടാനുള്ള കരുത്തും 
തരും. ഉപവാസത്തിലും പ്രാര്‍ത്ഥനയിലും കഴിഞ്ഞ 
ഈശോയാണ്‌ പിശാചിനാല്‍ പരീക്ഷിക്കപ്പെട്ടത്‌. 
സാത്താന്റെ മൂന്ന്‌ പരീക്ഷണങ്ങള്‍ക്കുമെതിരെ ഈശോ 
മറുപടിയായി പറഞ്ഞത്‌ മൂന്ന്‌ 
ദൈവവചനങ്ങളായിരുന്നു. ദൈവവചനം കൊണ്ട്‌ 
നിറഞ്ഞ വ്യക്തികള്‍ക്കു മാതമേ ശരിയായ 
പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകൂ. 


ദൈവവചനത്തിന്റെ സന്ദേശം ദൈവനിവേശി 
തമാണ്‌. നമുക്കെല്ലാവര്‍ക്കും അതറിയാം. എങ്കില്‍ നാം 
അതിലെ സന്ദേശങ്ങളെ ദൈവീകമായിട്ടുതന്നെ 
എടുക്കണം. അതിന്‌ ശരിക്കുള്ള വിശ്വാസം വേണം. 
നോമ്പ്‌ അനുഷ്ഠിക്കുന്നത്‌ നമ്മുടെയും ലോകം 
മുഴുവന്റെയും പാപങ്ങള്‍ക്ക്‌ പരിഹാരമായിട്ടാണ്‌. 
അങ്ങനെയാണെങ്കില്‍, പാപത്തെ നാം നിസ്സാര 
വിഷയമായി കണക്കാക്കരുത്‌. പാപത്തെക്കുറിച്ച്‌ നാം 
എന്തുവിചാരിക്കുന്നു എന്നതല്ല ്പധാനം. പാപ 
ത്തെക്കുറിച്ച്‌ ദൈവം എന്തു പഠിപ്പിക്കുന്നു എന്നതാണ്‌ 
അതിപ്രധാനം. ഈശോ പാപത്തെ വളരെ ഗൌരവ 
മായിട്ടാണ്‌ കണക്കാക്കുന്നത്‌. അതുകൊണ്ട്‌ അവിടുന്ന്‌ 
പറഞ്ഞത്‌ നിന്റെ കയ്യോ കാലോ നിനക്ക്‌ പാപഹേതു 
വാകുന്നുവെങ്കില്‍ അത്‌ വെട്ടി എറിഞ്ഞുകളയുക എന്ന്‌ 
(മത്താ 18:8). അതിനാല്‍ ശരിക്കുള്ള വിശ്വാസമാണ്‌ 


നമ്മെ നയിക്കുന്നതെ 
ങ്കില്‍ നോമ്പുകാലത്ത്‌ 
പ്രായശ്ചിത്ത പ്രവര്‍ത്തി 
കള്‍ ചെയ്താല്‍ മാത്രം 
പോര, നാം പാപത്തെ 
വെറുത്ത്‌ ഉപേക്ഷിക്കു 
കയും വേണം. പാപ 
ത്തില്‍ കഴിയുന്നവര്‍ക്ക്‌ 
എവിടെയും ആന്തരിക 
മായ അടിമത്തം അനുഭവ 
പ്പെടും. അതുകൊണ്ടാണ്‌ 


ലു web 


sume 
with ie 
CTE 101 


fe thin 
rather thn 
Wi th th ings 
വി. ആഗസ്തിനോസ്‌ 


created എഴുതിയത്‌, “ദുഷ്ടന്‍ 


രാജാവാണെങ്കിലും അടിമയാണ്‌ എന്ന്‌. കൂസലില്ലാതെ 
പാപത്തില്‍ കഴിയുന്നവര്‍ക്ക്‌ ദൈവത്തിന്റെ കൃപയില്‍ 
പങ്കില്ല.” 

ബ 


ഉപസംഹാരം 


ചുരുക്കത്തില്‍ വി. ്ാന്‍സിസ്‌ അസ്സീസി 
അന്ത്യനിമിഷത്തില്‍ പറഞ്ഞതുപോലെ നമ്മുടെ 
ജീവിതവും കൂടുതല്‍ ഉത്സാഹത്തോടെ നമുക്ക്‌ വീണ്ടും 
ആരംഭിക്കാം. അതിന്‌ ദൈവം തരുന്ന വിലപ്പെട്ട 
അവസരമാണ്‌ ഈ നോമ്പുകാലം. 


കൂടെയുള്ളവരില്‍... കണ്ടുമുട്ടുവരില്‍... 
അര്‍ഹമായത്‌, അവകാശപ്പെട്ടത്‌ നല്‍കാനുള്ള 
അവസരമാണ്‌ നോമ്പുകാലം. 


ജീവിതം പൊളിച്ചുപണിയാനും വിളക്കുതെളി 
ക്കാനും അടിച്ചുവാരാനും ജീവിതം തിരുത്തിയെഴുതാ 
നുമുള്ളതാണ്‌ ഈ നോമ്പുകാലം. 


നമ്മുടെ പഴയ ജീവിതരീതിയില്‍ നിന്നും രൂപം 
കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാല്‍ കലുഷി 
തമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞ്‌ കളഞ്ഞ്‌ യഥാര്‍ത്ഥ 
വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദ്യ 
ശൃത്തില്‍ സൃഷ്ടിക്കപ്പെട്ട്‌ പുതിയ മനുഷ്യനെ 
ധരിക്കാനാണ്‌ ഈ നോമ്പുകാലം. 


പൌലോസ്‌ ശ്ലീഹ എഫേസോസുകാരെ ഉപദേശിച്ച 
തുപോലെ എല്ലാ വിദ്വേഷവും ക്ഷോഭവും ക്രോധവും 
ദൂഷണവും സകലവിധ തിന്മകളും ഉപേക്ഷിച്ച്‌ 
പരസ്പരം ക്ഷമിച്ചും കരുണകാണിച്ചും ഹൃദയാഗ്രത 
യോടെ പെരുമാറാനാണ്‌ ഈ നോമ്പുകാലം. 


തിന്മയിലേയക്കുള്ള നൈസര്‍ഗ്ഗിക വാസനകളോട്‌ 
“അരുത്‌” എന്ന്‌ പറയാനുള്ള ആത്മബലം ലഭിക്കാന്‍ ഈ 
നോമ്പുകാലത്ത്‌ പ്രാര്‍ത്ഥിക്കാം. 


പാപത്തെ വെറുത്തുപേക്ഷിച്ചും പാപങ്ങള്‍ക്ക്‌ 
പരിഹാരം ചെയ്തും പരിശുദ്ധാത്മാവിന്റെ പ്രേരണകള്‍ 
ക്കായി ഹൃദയം തുറന്നും നമുക്ക്‌ ഈ നോമ്പുകാലം 
ചെലവഴിക്കാം. ഉയിര്‍പ്പ്‌ അതായിരിക്കും തിരുനാളിനുള്ള 
ഏറ്റവും അര്‍ത്ഥവത്തായ ഒരുക്കം. 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


നോമ്പനുഷഠാനം 
മലങ്കര സുറിയാനി 


റവ. ഫാ. ജോബിന്‍ കറുകയില്‍ 


കത്തോലിക്കാ സഭയില്‍ 


ആമുഖം 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
ആദ്ധ്യാത്മിക ജീവിതത്തിന്റെ ആന്തരിക ചൈതന്യം 
കുടികൊള്ളുന്നതും സഭാജീവിതത്തിന്റെ സമഗ്ര 
വളര്‍ച്ചയ്ക്ക്‌ ആവശ്യമായ ആത്മീയ ഉര്‍ജ്ജം സ്വീകരി 
ക്കുന്നതും വിശുദ്ധ നോമ്പനുഷ്ഠാനങ്ങളിലൂടെ 
യാണ്‌. ഒരു വ്യക്തിഗത സഭയുടെ അടിസ്ഥാനഘടകങ്ങള്‍ 
ആരാധനക്രമം, ആദ്ധ്യാത്മികത, ദൈവശാസ്ത്രം, 
ഭരണ്രകമം എന്നിവയാണ്‌. മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയുടെ ആദ്ധ്യാത്മിക വ്യക്തിത്വ 
ത്തിന്റെ അടിസ്ഥാനവും അന്തഃസത്തയും അനന്യതയും 
നോമ്പനുഷ്‌ ഠാനങ്ങളിലൂടെയാണ്‌ അനാവൃത 
മാകുന്നതും നിലനില്‍ക്കുന്നതും വളരുന്നതും. 


ചരിത്രപശ്ചാത്തലം 


വി. ഗ്രന്ഥാടിസ്ഥാനമുള്ളതും ആദിമ സഭാ 
പാരമ്പര്യത്തില്‍ വേരുന്നിയതുമായ നോമ്പനുഷ്ഠാന 
ങ്ങളാണ്‌ ഈ സഭയുടെ ആദ്ധ്യാത്മികതയുടെ 
സവിശേഷത. പഴയനിയമപശ്ചാ ത്തലത്തിലുള്ള 
നോമ്പനുഷ്ഠാനങ്ങളെക്കുറിച്ചും ആദിമസഭയുടെ 
നോമ്പനുഷ്ഠാനങ്ങളെക്കുറിച്ചും ചെറിയ രീതിയില്‍ 
പ്രതിപാദിക്കാം. 


മഹോന്നതനായ ദൈവം ഏദന്‍ തോട്ടത്തില്‍ 
വച്ചുതന്നെ ആദിമാതാപിതാക്കള്‍ക്ക്‌ വര്‍ജ്ജനയുടെ 
നിയമം നല്‍കി. “നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ 
വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്‌” (ഉല്പ. 2:17). 
എന്നാല്‍ സാത്താന്റെ പ ലോഭനത്താല്‍ ഈ 
വര്‍ജ്ജനയുടെ നിയമം ലംഘിക്കപ്പെട്ടു. ആ വര്‍ജ്ജനാ 
ലംഘനത്താല്‍ മനുഷ്യകുലം പാപത്തിന്‌ അടിമയായി. 
ആദിമാതാപിതാക്കളുടെ അനുഭവം മനസ്സിലാക്കിയ 
ഇ്രസായേല്‍ ജനത അതിനാല്‍ തന്നെ അവരുടെ 
ആത്മീയജീവിതത്തില്‍ നോമ്പിനും പ്രാര്‍ത്ഥനയ്ക്കും 
വര്‍ജ്ജനയ്ക്കും കൂടുതല്‍ പ്രാധാന്യം നലകിവന്നിരുന്നു. 
“ഇതു നിങ്ങള്‍ക്ക്‌ എന്നേക്കുമുള്ള നിയമമാണ്‌. ഏഴാം 
മാസം, പത്താം ദിവസം നിങ്ങള്‍ ഉപവസിക്കണം” (ലേവ്യര്‍ 
16:29). “ഒരു ദിവസം മുഴുവന്‍ അവര്‍ ഉപവസിച്ചു. 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


ഞങ്ങള്‍ കര്‍ത്താവിനെതിരായി പാപം ചെയ്തു എന്ന്‌ 
അവര്‍ ഏറ്റുപറഞ്ഞു” (1 രാജാ. 7:6). “അവര്‍ ആ ദിവസം 
മുഴുവന്‍ കര്‍ത്താവിന്റെ മുന്‍പില്‍ ഉപവസിച്ചു” (ന്യായാ. 
20:26). “മോശ നാല്പതു രാവും പകലും നോമ്പ്‌ നോറ്റു” 
(പുറ. 34:28). ഏലിയാ 40 ദിവസം നോമ്പ്‌ നോറ്റ ശേഷം 
ഹോറെബ്‌ മലയിലേക്ക്‌ പോയി (1 രാജാ. 19). ദാനിയേല്‍ 
ദീര്‍ഘദര്‍ശി ചാക്കുടുത്ത്‌ ചാരം പൂശി ഉപവസിച്ചു 
(ദാനി 9:3). ഇതുകൂടാതെ ഉപവാസത്തെയും നോമ്പി 
നെയും കുറിച്ചുള്ള വിവിധ നിയമങ്ങള്‍ നാം 
പഴയനിയമത്തില്‍ കാണുന്നുണ്ട്‌. 


ആദിമസഭയിലും നോമ്പാനുഷ്‌ഠാനങ്ങള്‍ക്ക്‌ 
നല്‍കിയ പ്രാധാന്യം വളരെ വലുതായിരുന്നു. 
ആദിമസഭയിലെ അംഗങ്ങളെ വിശുദ്ധര്‍ എന്ന്‌ 
വിളിച്ചതിന്റെ ആത്മീയ അടിത്തറ എന്നത്‌ അവര്‍ 
അനുഷ്ഠിച്ചിരുന്ന താപസചര്യയോടുകൂടിയ നോമ്പും 
ഉപവാസവുമായിരുന്നു. പെസഹാക്കാലത്തുള്ള 
ഉപവാസം, ബുധന്‍, വെള്ളി ദിവസങ്ങളിലുള്ള 
ഉപവാസം, മാമോദീസയ്ക്ക്‌ ഒരുക്കമായുള്ള ഉപവാസം 
എന്നിവയായിരുന്നു ആദിമസഭയിലെ പ്രധാനപ്പെട്ട 
ഉപവാസങ്ങള്‍. ഇവയെക്കുറിച്ച്‌ അപ്പോസ്തലന്മാരുടെ 
പ്രബോധനങ്ങളുടങ്ങിയ ആദിമനുറ്റാണ്ടിലെ ഗ്രന്ഥമായ 
“ഡിഡാക്ക'യില്‍ പ്രതിപാദിക്കുന്നുണ്ട്‌. ക്രൈസ്തവ 
വിശ്വാസം സ്വീകരിക്കുന്നതിന്‌ മുന്നോടിയായി 40 
ദിവസത്തെ ഉപവാസം നിര്‍ബന്ധമായിരുന്നു. ക്യംതാ 


പെരുന്നാളിനോട്‌ ചേര്‍ന്നായിരുന്നു മാമോദീസാ 
പ്രധാനമായും നല്‍കിയിരുന്നത്‌. ആയതിനാല്‍ ക്യംതാ 
പെരുന്നാളിന്‌ മുന്നോടിയായി മാമോദീസാ സ്വീകരി 
ക്കാനുള്ളവര്‍ നോമ്പും ഉപവാസത്തോടും കൂടെ 
ഒരുങ്ങുന്നത്‌ ആദിമസഭയുടെ പ്രത്യേകതയായിരുന്നു. 
പലപ്പോഴും നേരത്തെ മാമോദീസ സ്വീകരിച്ച സഭാംഗ 
ങ്ങളും മാമോദീസ സ്വീകരിക്കുവാനായി നോമ്പ്‌ 
നോക്കുന്നവരോടൊപ്പം നോമ്പ്‌ അനുഷ്ഠിച്ചിരുന്നു. ഒരു 
പക്ഷേ ആദിമസഭയില്‍ കണ്ടുവന്ന ഈ നോമ്പാ 
ചരണമായിരിക്കാം പില്‍ക്കാലത്ത്‌ ക്യംതാ പെരുന്നാളിന്‌ 
മുന്നോടിയായുള്ള വലിയ നോമ്പ്‌ ആചരണത്തിന്‌ 
തുടക്കമായത്‌. 


കാനോനിക ഉറവിടങ്ങള്‍ 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
നോമ്പാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച കാനോനിക 


ഉറവിടങ്ങള്‍ക്ക്‌ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്‌. നിഖ്യാ, 
എഫേസോസ്‌ തുടങ്ങി ആദിമ സഭാ സുന്നഹ 
ദോസുകളുടെ കാനോനുകള്‍, ബാര്‍ എബ്രായയുടെ 
ഹുദായാ കാനോന്‍, നോമോ കാനോന്‍, അന്ത്യോക്യന്‍ 
സഭയിലെ പാത്രിയര്‍ക്കീസുമാര്‍ വിവിധ സമയങ്ങളില്‍ 
നല്‍കിയിട്ടുള്ള കല്പനകള്‍, മാര്‍ മോശാ ബാര്‍ 
കേഫായുടെ കാനോനകള്‍, മാര്‍ ദിവന്നാസിയോസ്‌ 
ബാര്‍ സ്ലീബിയുടെ കാനോനകള്‍, മലങ്കരയിലെ പൂര്‍വ്വ 
പിതാക്കന്മാരുടെ നേതൃത്വത്തില്‍ നടത്തപ്പെട്ട 
പ്രാദേശിക സുന്നഹദോസുകളുടെ കാനോനകള്‍, 
മലങ്കര പുനരൈക്ൃത്തിന്‌ മുന്‍പും പിന്‍പും 
നടത്തപ്പെട്ടിട്ടുള്ള സാര്‍വത്രിക സുന്നഹദോസുകളിലെ 
കാനോനകള്‍, മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭാദ്ധ്യക്ഷന്മാര്‍ നോമ്പനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച്‌ 
പുറപ്പെടുവിച്ചിട്ടുള്ള കല്പനകള്‍ എന്നിവയെല്ലാം ഈ 
ഗണത്തില്‍ പെടുന്നു. 


ഈ ഗണത്തില്‍ ഏറ്റവും സവിശേഷമായ 
ശ്രദ്ധയാകര്‍ഷിക്കുന്നത്‌ ബാര്‍ എബ്രായുടെ ഹൂദായ 
കാനോനാണ്‌. നോമ്പനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള 
നിര്‍ദ്ദേശങ്ങള്‍ ഇതില്‍ ഉള്‍പ്പെടുത്തിയിട്ടുണ്ട്‌. ബാര്‍ 
എബ്രായുടെ തന്നെ നോമോ കാനോനിന്റെ 5-0൦ 
അധ്യായം നോമ്പ്‌, വർജ്ജന, ഉപവാസം എന്നിവയുടെ 
അനുഷ്ഠാനങ്ങളെക്കുറിച്ച്‌ വിശദമായി പ്രതിപാദിക്കുന്നു. 
ഞായറാഴ്ചയിലും വി. കുര്‍ബാന സ്വീകരണശേഷവും 


ഉപവസിക്കരുത്‌ എന്നുള്ള അതിശക്തമായ ശ്ലൈഹിക 
പ്രബോധനം ഓര്‍മ്മിപ്പിച്ചുകൊണ്ടാണ്‌ ബാര്‍ എബ്രായ 
ഈ അധ്യായം ആരംഭിക്കുന്നത്‌. 40 നോമ്പ്‌ 50 
ദിവസമായി തീര്‍ന്നതിന്റെ പശ്ചാത്തലം അദ്ദേഹം 
വിവരിക്കുന്നു. നാല്‍പത്‌ നോമ്പില്‍ ശനി, ഞായര്‍ 
ദിവസങ്ങളില്‍ വി. നോമ്പ്‌ ഇല്ലാത്തതിനാല്‍ പ്രസ്തുത 
ദിവസങ്ങള്‍ ചേര്‍ത്താണ്‌ 50 നോമ്പ്‌ ആയതെന്നും 
അതുപോലെ 40 നോമ്പിന്‌ ശേഷം തുടര്‍ന്ന്‌ വരുന്ന 10 
ദിവസങ്ങള്‍ നമ്മുടെ കര്‍ത്താവിന്റെ പീഡ്മാനുഭവത്തെ 
അനുസ്മരിച്ചുകൊണ്ട്‌ 10 ദിവസങ്ങള്‍ കൂടി കൂട്ടിച്ചേര്‍ത്ത്‌ 
50 ദിവസങ്ങള്‍ വലിയനോമ്പില്‍ ചേര്‍ക്കപ്പെട്ടതാണെന്നും 
ബാര്‍ എരബായ വിശദീകരിക്കുന്നു. യാതൊരു 
കാരണവശാലും നോമ്പിന്റെ കാലയളവില്‍ ശനി, ഞായര്‍ 
ദിവസങ്ങളൊഴികെ വി. കുര്‍ബാന അര്‍പ്പിക്കരുതെന്നും 
ബാര്‍ എബ്രായ നോമോ കാനോനില്‍ നിഷ്കര്‍ഷി 
ക്കുന്നു. നോമ്പ്‌ സമയത്ത്‌ ഗൌരവമായ കാരണങ്ങളു 
ണ്ടെങ്കില്‍ പോലും വിവാഹം, മാമോദീസ തുടങ്ങിയ 
യാതൊരു ആഘോഷങ്ങളും പാടില്ലായെന്നും എന്തി 
നേറെ പറയുന്നു ജന്മദിന ആഘോഷങ്ങള്‍ പോലും 
നോമ്പ്‌ സമയത്ത്‌ നടത്തുവാന്‍ പാടില്ലെന്നും നോമോ 
കാനോന്‍ അനുശാസിക്കുന്നു. 


പൌരസ്ത്യ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങള്‍ 


പരി. റൂഹായുടെ വീണ എന്ന അപരനാമത്തില്‍ 
അറിയപ്പെടുന്ന പൌരസ്‌തൃസഭാപിതാവായ മാര്‍ 
അപ്രേമിന്റെ നോമ്പനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള 
പ്രബോധനങ്ങള്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയുടെ നോമ്പ്‌ സമയത്തെ നമസ്കാര ശുശ്രൂഷാ 
ശ്രമത്തിലെ ഗ്പാര്‍ത്ഥനകളുടെ അടിസ്ഥാനമാണ്‌. 
അദ്ദേഹത്തിന്റെ പദ്യശകലങ്ങളിലൂടെയും ദീര്‍ഘമായ 
പ്രബോധനങ്ങളിലൂടെയും ഗീതങ്ങളിലൂടെയും നോമ്പിന്റെ 
എല്ലാ തലങ്ങളെയും ഹൃദയസ്പര്‍ശിയായ വിധത്തില്‍ 
വിവരിക്കപ്പെടുന്നു. നോമ്പ്‌ ആത്മാവിനെ ശുദ്ധീകരി 
ക്കുന്നു എന്നും ദൈവസന്നിധിയിലേക്ക്‌ എത്തുവാനുള്ള 
നിര്‍മ്മല ചിറകുകളാണ്‌ നോമ്പ്‌ എന്നും മാര്‍ അപ്രേം 
പറയുന്നു. ആത്മാവിന്റെ മുറിവിനെ സുഖപ്പെടുത്തുന്ന 
ദിവ്യ ഈഷധവും ശ്രതുവായ സാത്താനുമേല്‍ വിജയം 
നല്‍കുന്ന ആയുധവുമാണ്‌ നോമ്പ്‌. മാര്‍ അപ്രേം രചിച്ച 
പ്രാര്‍ത്ഥനകളാണ്‌ മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയുടെ നോമ്പ്‌ നമസ്കാര(്രമത്തിലെ ഭൂരിഭാഗം 
പ്രാര്‍ത്ഥനകളും. 


പൌരസ്ത്യ സഭാപിതാവായ മാബൂഗിലെ മാര്‍ 
ഫീലക്സിനോസും നോമ്പിനെക്കുറിച്ച്‌ സവിസ്തരം 
്രതിപാദിക്കുന്നുണ്ട്‌. തന്റെ പ്രഭാഷണ സമാഹാര 
ത്തില്‍ മാര്‍ ഫീലക്സിനോസ്‌ നോമ്പിനെക്കുറിച്ച്‌ 
പറയുന്നത്‌ ഇപ്രകാരമാണ്‌ “ഈ സഹനത്തെ മുറുകെ 
പിടിക്കുക, അതില്‍ വളരെയേറെ അധ്വാനങ്ങളുണ്ടെന്ന്‌ 
വിചാരിക്കുന്നു. പക്ഷേ നമ്മുടെ കര്‍ത്താവിന്റെ 
അനുഗ്രഹങ്ങള്‍ അനുഭവിക്കുന്നതിന്‌ നമുക്ക്‌ ലഭിക്കുന്ന 
പിറവിയുടെ ആദ്യാനുഭവങ്ങള്‍ മാത്രമാണിത്‌”. തുടര്‍ന്ന്‌ 
അദ്ദേഹം പറയുന്നു “ലൌകിക ജീവിതത്തിന്റെ അന്ത്യം 
ദാരിദ്യമാണെങ്കില്‍ സുവിശേഷജീവിതത്തിന്റെയും 


ക്രൈസ്തവ കാഹളം: ഫെഡ്രുവരി 2017 


ക്രിസ്തീയ നിയമത്തിന്റെയും പാതയുടെ ആരംഭമാണ്‌ 
വർജ്ജന”. ഈ പിതാക്കന്മാര കൂടാതെ മാര്‍ 
ആഫ്രാട്ടസും മാര്‍ ജോണ്‍ ക്രിസോസ്റ്റവും നോമ്പ്‌ 
അനുഷ്ഠാനങ്ങളെക്കുറിച്ച്‌ വിവരിക്കുന്നുണ്ട്‌. 


ഉദയംപേരൂര്‍ സുന്നഹദാസും നോമ്പനുഷ്ഠാനവും 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
ചരിത്രഗതിയിലെ നിര്‍ണ്ണായകമായ സംഭവമായിരുന്നു 
വല്ലോ 1599-ലെ ഉദയംപേരൂര്‍ സുന്നഹദോസ്‌. 
സുന്നഹദോസിന്റെ പ്രാരംഭ ഡി്രികളില്‍ ആ 
കാലയളവില്‍ മലങ്കരയില്‍ നിലനിന്നിരുന്ന നോമ്പ്‌ 
അനുഷ്ഠാനങ്ങളെക്കുറിച്ച്‌ വിവരിക്കുന്നുണ്ട്‌. “ഈ 
നോമ്പിന്റെ കാലത്ത്‌ മലങ്കര സുറിയാനി വിശ്വാസികള്‍ 
മാംസം, മത്സ്യം, മുട്ട, പാലില്‍ നിന്നുള്ള സാധനങ്ങള്‍, 
പാല്‍ക്കട്ടി, വീഞ്ഞ്‌, ലൈംഗികബന്ധം എന്നിവ 
വര്‍ജ്ജിക്കുന്നു”. ഉദയംപേരൂര്‍ സുന്നഹദോസില്‍ 
മലങ്കരയില്‍ നിലനിന്നിരുന്ന നോമ്പനുഷ്ഠാനങ്ങളില്‍ 
വിവിധ മാറ്റങ്ങള്‍ വരുത്തി. നോമ്പ്‌ അല്ലാത്ത 
സമയങ്ങളില്‍ ബുധനാഴ്ചത്തെ ഉപവാസം നിര്‍ത്തലാ 
ക്കുകയും വർജ്ജന വെള്ളിയാഴ്ച ദിവസം മാത്രമായി 
നിജപ്പെടുത്തി. എന്നാല്‍ യാതൊരു കാരണവശാലും 
ഞായറാഴ്ച ഉപവസിക്കരുതെന്ന്‌ ഉദയംപേരൂര്‍ 
സുന്നഹദോസ്‌ നിഷ്കര്‍ഷിക്കുന്നു. ഉപവസിക്കാന്‍ 
കടപ്പെട്ടിരിക്കുന്ന കുറഞ്ഞ പ്രായം 21 വയസ്സായി 
നിജപ്പെടുത്തി. അതേസമയം ഉപവസിക്കുന്ന വ്യക്തി 
അധഃകൃത വര്‍ഗത്തില്‍പെട്ട ആരെയെങ്കിലും സ്പര്‍ശി 
ച്ചാല്‍ ഉപവാസം അസാധുവായി പോകുമെന്നുള്ള 
അക്കാലയളവിലെ തെറ്റായ കാഴ്ചപ്പാടിനെ സുന്നഹ 
ദോസ്‌ കുറ്റപ്പെടുത്തി. 


ലത്തീന്‍ സഭയില്‍ നടപ്പിലാക്കിയിരിക്കുന്ന 
നോമ്പിനു മുന്നോടിയായുള്ള ചാരംപൂശല്‍ കര്‍മ്മം 
മലങ്കര സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലും 
സുന്നഹദോസ്‌ നിര്‍ബന്ധമാക്കി. പില്‍ക്കാലത്ത്‌ 
മലങ്കരസഭയുടെ വ്യക്തിത്വസംരക്ഷണത്തിന്റെ ഭാഗമായി 
ഈ ആചരണം നീക്കം ചെയ്തു. 


മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയിലെ നോമ്പുകള്‍ 


1) ഇരുപത്തിയഞ്ചുനോമ്പ്‌ 

2) മൂന്നുനോമ്പ്‌ 

3) വലിയനോമ്പ്‌ 

ഈ മൂന്നു നോമ്പുകള്‍ കൂടാതെ, ഭക്തിപരമായി ആച 
രിക്കുവാന്‍ നിര്‍ദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന നോമ്പുകള്‍ 
മൂന്നെണ്ണമുണ്ട്‌. 


1) ശ്ലീഹാനോമ്പ്‌ 
2) പതിനഞ്ച്‌ നോമ്പ്‌ 
3) എട്ടുനോമ്പ്‌ 


വർജ്ജന, ഉപവാസം 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ പരി. 
സുന്നഹദോസ്‌ അംഗീകരിച്ച്‌ വി. വേദവായനകുറിപ്പില്‍ 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


സഭയിലെ നോമ്പനുഷ്ഠാനങ്ങളെക്കുറിച്ചും വര്‍ജ്ജ 


നകളെക്കുറിച്ചും നല്‍കിയിരിക്കുന്ന നിര്‍ദ്ദേശങ്ങള്‍ താഴെ 
പറയുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും, ഇരുപത്തിയഞ്ച്‌ 
നോമ്പ്‌, മൂന്നുനോമ്പ്‌, വലിയ നോമ്പ്‌ ഈ കാലങ്ങളിലും 
എല്ലാവരും മാംസം വര്‍ജ്ജിക്കണം. എന്നാല്‍ മൂന്നു 
നോമ്പ്‌ കഴിഞ്ഞ്‌ അമ്പത്‌ നോമ്പുവരെയുള്ള 18 ദിവ 
സങ്ങളിലും ക്ൃംതാ മുതല്‍ പെന്തിക്കൊസ്തിവരെയുള്ള 
50 ദിവസങ്ങളിലും മാംസവര്‍ജ്ജനയില്ല. മുന്നു നോമ്പി 
ലും, വലിയ നോമ്പിലെ ഒന്നാം തിങ്കളാഴ്ച (ശുബുക്കോ 
നോ) യിലും, എല്ലാ വെളളിയാഴ്ചകളിലും, 40-0൦ വെള്ളി 
യാഴ്ച മുതല്‍ ക്യംതാ വരെയുള്ള ദിവസങ്ങളിലും 
മത്സ്യവും മുട്ടയും, ദുഃഖവെള്ളിയാഴ്ച മേല്‍പ്പറഞ്ഞവ 
കൂടാതെ പാലും പാലില്‍ നിന്നുണ്ടാക്കുന്ന വിഭവങ്ങളും 
വര്‍ജ്ജിക്കണം. നോമ്പ്‌ വീടുന്നത്‌ ഏതു ദിവസമായാലും 
അന്ന്‌ വര്‍ജ്ജനയില്ല. 


21 വയസ്സിന്‌ മേല്‍ 60 വയസ്സിന്‌ താഴെയുള്ളവര്‍ 
മൂന്നുനോമ്പിന്റെ രണ്ടാം ദിവസവും വലിയ നോമ്പിന്റെ 
ഒന്നാം തിങ്കളാഴ്ചയും, എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ച 
വരെയെങ്കിലും ഉപവസിക്കണം. രോഗികളും ഗര്‍ഭി 
ണികളും കഠിനവേല ചെയ്യുന്നവരും ഈ ഉപവാസത്തിന്‌ 
കടപ്പെട്ടവരല്ല. 


ഇരുപത്തിയഞ്ച്‌ നോമ്പ്‌, മുന്നുനോമ്പ്‌, വലിയനോ 
മ്പ്‌, എന്നീകാലങ്ങളിലും സ്വര്‍ഗാരോഹണം മുതല്‍ 
പെന്തിക്കൊസ്തിവരെയുള്ള കാത്തിരിപ്പുദിവസങ്ങളിലും 
വിവാഹാഘോഷങ്ങള്‍ പാടില്ല. എന്നാല്‍, ഗൌരവ 
പരമായ കാരണങ്ങളുള്ളപ്പോള്‍ കാത്തിരിപ്പ്കാലത്തും 


(സ്വര്‍ഗാരോഹണം മുതല്‍ പെന്തിക്കൊസ്തി വരെ) ഇരു 


പത്തിയഞ്ചു നോമ്പിന്റെ 
ദിനങ്ങളിലും അമ്പതു 
നോമ്പിലെ (വലിയ നോ 
മ്പ) ആദ്യത്തെ ഇരുപത്തി 
യഞ്ചു ദിവസങ്ങളിലും 
(പകുതി നോമ്പുവരെ) 
വിവാഹം നടത്തുന്നതിന്‌ 
ഭദ്രാസനാദ്ധ്യക്ഷന്മാര്‍ക്ക്‌ 
അനുവാദം നല്‍കാവുന്ന 
താണ്‌. എന്നാല്‍ 
നോമ്പുകാലത്ത്‌ 


്രത്യേക അനുവാദ 
ത്തോടെ നടത്തുന്ന വിവാഹം മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയിലെ മേല്‍പ്പട്ടക്കാര്‍ ആശീര്‍വദിക്കു 
ന്നതല്ല. 
വലിയനോമ്പാചരണം 

ശുബുക്കോനാ (അനുരജ്ഞനം) ശുശ്രൂഷയോടെ 
യാണ്‌ വലിയ നോമ്പാചരണം മലങ്കര സുറിയാനി 
കത്തോലിക്കാസഭയില്‍ ആരംഭിക്കുന്നത്‌. നോമ്പിന്റെ 
ഓരോ ഞായറാഴ്ചകളിലും നമ്മുടെ കര്‍ത്താവ്‌ 
പ്രവര്‍ത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ചാണ്‌ വി. ഏവന്‍ഗേലി 
യോനില്‍ നാം വായിക്കുന്നത്‌. മാംസം, മത്സ്യം, മൂട്ട, 
പാല്‍, പാല്‍ ഉല്പന്നങ്ങള്‍ എന്നിവ പൂര്‍ണ്ണമായും 
വര്‍ജ്ജിക്കുന്നതാണ്‌ മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയുടെ നോമ്പ്‌ അനുഷ്ഠാനത്തെ സംബന്ധിച്ച 
അതിപുരാതനമായ പാരമ്പര്യം. എന്നാല്‍ പില്‍ക്കാലത്ത്‌ 
ചില ഇളവുകള്‍ നല്‍കപ്പെട്ടിട്ടുണ്ട്‌. 3 നോമ്പ്‌, വലിയ 
നോമ്പിലെ വെള്ളിയാഴ്ചകള്‍, നാല്പതാം വെള്ളിയാഴ്ച 
കഴിഞ്ഞുള്ള ദിവസങ്ങള്‍ എന്നീ ദിവസങ്ങള്‍ക്കായ്‌ 
മാര്തമായി മത്സ്യം, മുട്ട എന്നിവയുടെ വർജ്ജന 
നിജപ്പെടുത്തിയിട്ടുണ്ട്‌. വലിയ നോമ്പിന്റെ ദിവസങ്ങ 
ളില്‍ ശനി, ഞായര്‍ ദിവസങ്ങളൊഴികെ ബാക്കിയുള്ള 
നോമ്പ്‌ ദിവസങ്ങളില്‍ ഉച്ചനമസ്കാരത്തിന്‌ ശേഷമുള്ള 
നാല്പത്‌ കുമ്പിടീല്‍ ഈ നോമ്പനുഷ്ഠാനത്തിന്റെ 
മറ്റൊരു പ്രത്യേകതയാണ്‌. 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
ആത്മീയ ജീവിത മേഖലയില്‍ ഇക്കാലയളവിലുണ്ടായ 
മുന്നേറ്റത്തിന്‌ സഭയുടെ (പഥമ മേജര്‍ ആര്‍ക്കി 
എപ്പാര്‍ക്കിയല്‍ അസംബ്ലിക്കുശേഷം രൂപംകൊണ്ട മലങ്കര 
കത്തോലിക്കാ 


സുറിയാനി സുവിശേഷസംഘം 


കാരണമായിട്ടുണ്ട്‌. മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയുടെ ആദ്ധ്യാത്മികത, അതിന്റെ തനിമയില്‍ 
ജീവിക്കുവാന്‍ പരിശ്രമിക്കുന്ന സുവിശേഷസംഘം 
നോമ്പിന്റെ അരൂപി, നമ്മുടെ സഭയുടെ പൂര്‍വ്വിക പാരമ്പര്യ 
(പകാരം പൂര്‍ണ്ണമായ വര്‍ജ്ജനയോടുകൂടിയ 
നോമ്പാചരണം സഭയിലാകമാനം വര്‍ത്തമാനമാക്കു 


വാന്‍ പരിശ്രമിക്കുന്നു. 


ഉപസംഹാരം 


ശ്രിസ്‌ തീയജീവിതം 
തീര്‍ത്ഥാടനമാണ്‌. ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്കാണ്‌ 


ദൈവത്തിങ്കലേക്കുള്ള 


ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്‌. 
ലൌാകികജീവിതം ഒരു (കിസ്തീയ വിശ്വാസിയില്‍ 
നല്‍കുന്ന കളങ്കങ്ങളും കറകളും കഴുകി വെടിപ്പാക്കി 
ദൈവിക വിശുദ്ധിയിലേക്ക്‌ അവനെ പങ്കുചേര്‍ത്ത്‌ 
ദൈവത്തിങ്കലേക്ക്‌ പറന്നടുക്കുവാനുള്ള പൊന്‍തൂവ 
ലാണ്‌ നോമ്പും ഉപവാസവും വര്‍ജ്ജനയും. നോമ്പ 
നുഷ്ഠാനങ്ങള്‍ വെറും ഭക്ഷണ വര്‍ജ്ജനവല്ല. അത്‌ 
നോമ്പിലെ ലക്ഷ്യവുമല്ല. മറിച്ച്‌ വിമോചനത്തിനുള്ള 
മാര്‍ഗമാണ്‌. തെറ്റായ സ്വാതന്ത്ര്യത്തില്‍നിന്ന്‌ യഥാര്‍ത്ഥ 
വിമോചനത്തിലേക്ക്‌ നോമ്പ്‌ ഒരു വിശ്വാസിയെ 
കൊണ്ടെത്തിക്കുന്നു. 
നല്‍കിയ ആദ്യനിയമമാണ്‌ നോമ്പിന്റേത്‌. ആയതിനാല്‍ 


ദൈവം മനുഷ്യകുലത്തിന്‌ 


തന്നെ ദൈവവുമായുള്ള അവന്റെ ബന്ധത്തിന്റെ 
വളര്‍ച്ചയ്ക്ക്‌ അതൃന്താപേക്ഷിതമായ ആത്മീയ 
പുണ്യമാണ്‌ നോമ്പ്‌. മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയുടെ ആദ്ധ്യാത്മിക ജീവിതത്തിന്റെ അടിത്തറ 
വേരുന്നിയിരിക്കുന്നത്‌ അതിശക്തമായ താപസചര്യ 
യോടുകൂടിയ നോമ്പനുഷ്ഠാനങ്ങളിലാണ്‌. നോമ്പിന്റെ 
ആരംഭത്തില്‍ നാം പ്രാര്‍ത്ഥിക്കുന്നു: “ശത്രുവായ ദുഷ്ടന്‍ 
നേരെയുള്ള അജയ്യമായ ആയുധമായ ശുദ്ധമുള്ള 
നോമ്പേ, സമാധാനത്താലേ വരുക്‌”. നോമ്പിനെ നമുക്ക്‌ 
സ്നേഹിക്കാം. 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


പുത്തൂര്‍ രൂപതാദ്ധ്യക്ഷന്‍ 
ബിഷപ്‌ ഗീവര്‍ഗ്ഗീസ്‌ മാര്‍ ദിവന്നാസിയോസ്‌ 
സ്ഥാനമൊഴിഞ്ഞു 


മോണ്‍. ഡോ. ജോര്‍ജ്‌ കാലായില്‍ 
അഡ്മിനിസ്‌ട്രേറ്റര്‍ 


തിരുവനന്തപുരം: മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ പൂത്തൂര്‍ രൂപതയുടെ (പഥമ 
അദ്ധ്യക്ഷന്‍ ബിഷപ്‌ ഗീവര്‍ഗ്ഗീസ്‌ മാര്‍ ദിവന്നാസിയോസ്‌ ആരോഗ്യപരമായ കാരണങ്ങളാല്‍ 
സ്ഥാനമൊഴിഞ്ഞു. രൂപതാ അഡ്മിനിസ്ട്രേറ്ററായി വികാരി ജനറല്‍ മോണ്‍. ജോര്‍ജ്‌ കാലായിലിനെ 
മേജര്‍ ആര്‍ച്ചുബിഷപ്‌ കര്‍ദ്ദിനാള്‍ മാര്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ കാതോലിക്കാബാവാ നിയമിച്ചു. 
ഇത്‌ സംബന്ധിച്ചുള്ള കല്പനകള്‍ എപ്പിസ്‌കോപ്പല്‍ സുന്നഹദോസ്‌ സെക്രട്ടറി ആര്‍ച്ചുബിഷപ്‌ 
തോമസ്‌ മാര്‍ കൂറിലോസ്‌ പുത്തൂര്‍ രൂപതാ ആസ്ഥാനത്ത്‌ പ്രഖ്യാപിച്ചു. 2010 ജനുവരി 25 ന്‌ 
സ്ഥാപിതമായ പുത്തൂര്‍ രൂപത കൃത്യം 7 വര്‍ഷങ്ങള്‍ പൂര്‍ത്തിയാക്കുമ്പോഴാണ്‌ അതിന്റെ പ്രഥമ 
ഇടയന്‍ മാര്‍ ദിവന്നാസിയോസ്‌ മെത്രാപോലീത്ത വിരമിക്കുന്നത്‌. ആരോഗ്യപരമായ കാരണങ്ങളാല്‍ 
ചികിത്സയിലും വിശഗ്രമത്തിലുമായിരിക്കുന്ന മാര്‍ ദിവന്നാസിയോസ്‌ മുന്‍കൂട്ടി 
സ്ഥാനമൊഴിയുന്നതിനുള്ള അപേക്ഷ പൌരസ്ത്യസഭകള്‍ക്കുള്ള കാനോന്‍ നിയമം (210/1) 
അനുസരിച്ച്‌ മേജര്‍ ആര്‍ച്ചുബിഷപ്‌ കര്‍ദ്ദിനാള്‍ മാര്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ 
കാതോലിക്കാബാവാക്ക്‌ നല്‍കി. സഭയുടെ എപ്പിസ്‌കോപ്പല്‍ സുന്നഹദോസുമായി കൂടിയാലോചിച്ച്‌ 
ബാവാ ഇത്‌ അംഗീകരിക്കുകയും റോമിലെ പരിശുദ്ധ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പാ രാജി 
സ്ഥിരീകരിക്കുകയും ചെയ്തു. പൌരസ്ത്യ കാനന്‍ നിയമം അനുസരിച്ചാണ്‌ പുതിയ രൂപതാ 
അഡ്മിനിട്രേറ്ററെ കാതോലിക്കാബാവാ നിയമിച്ചിട്ടുള്ളത്‌. 1996 ഡിസംബര്‍ 18 ന്‌ ബത്തേരി രൂപതയുടെ 
രണ്ടാമത്തെ അദ്ധ്യക്ഷനായി നിയമിതനായ മാര്‍ ദിവന്നാസിയോസ്‌ 14 വര്‍ഷത്തെ അജപാലന 
ശുശ്രൂഷക്ക്‌ ശേഷമാണ്‌ പുത്തൂര്‍ രൂപതയുടെ പ്രഥമ ഇടയനായി ചുമതലയേറ്റത്‌. ധാരാളം 
വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ക്കും ഇടവകകള്‍ക്കും തുടക്കം കുറിക്കുവാന്‍ അദ്ദേഹത്തിനു സാധിച്ചു. 
നീണ്ട ഇരുപത്തിയൊന്ന്‌ വര്‍ഷകാലത്തെ മേല്‍പട്ട ശുശ്രൂഷക്ക്‌ ശേഷമാണ്‌ മാര്‍ ദിവന്നാസിയോസ്‌ 
വിരമിക്കുന്നത്‌. ദക്ഷിണ കര്‍ണാടകയിലെ നൂജിബാല്‍ത്തില സ്വദേശിയായ റവ.ഡോ. ജോര്‍ജ്‌ 
കാലായില്‍ മംഗലാപുരം, പൂനെ വൈദിക സെമിനാരികളില്‍ നിന്നും വൈദിക പരിശീലനം 
പൂര്‍ത്തിയാക്കി 1986-ല്‍ ബത്തേരി രൂപതക്കുവേണ്ടി വൈദിക പട്ടം സ്വീകരിച്ചു. റോമിലെ ഗ്രിഗോറിയന്‍ 
യൂണിവേഴ്‌സിറ്റിയില്‍ നിന്നും ദൈവശാസ്ത്രത്തില്‍ ഡോക്ടറേറ്റ്‌ നേടി. നീണ്ട പതിനേഴ്‌ വര്‍ഷം 
തിരുവനന്തപുരത്തെ സെന്റ്‌ മേരീസ്‌ മേജര്‍ സെമിനാരിയില്‍ പ്രൊഫസറായിരുന്നു. 6 വര്‍ഷക്കാലം 
സെമിനാരി വൈസ്‌ റെക്ടറും 4 വര്‍ഷക്കാലം റെക്ടറുമായിരുന്നു. 2010 മുതല്‍ പുത്തൂര്‍ രൂപതയുടെ 
വികാരി ജനറല്‍ ആയിരുന്നു. 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


കുട്ദംബങ്ങളിലെ 
ജീവിത സാക്ഷ്യം 
പ്രലാനലെട്ത്‌ 


മോറാന്‍ മോര്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ കാതോലിക്കാബാവ 


ജേക്കബ്‌ പുന്നുസ്‌ 
പാസ്റ്ററല്‍ കനണ്‍സില്‍ സെക്രടുറി 


തിരുവനന്തപുരം: കുടുംബങ്ങളില്‍ ഉണ്ടാകേണ്ട ക്രിസ്തീയ ജീവിതസാക്ഷ്യം 
സഭയുടെ ശുശ്രൂഷകളില്‍ വളരെ പ്രാധാന്യം അര്‍ഹിക്കുന്നുവെന്ന്‌ കര്‍ദ്ദിനാള്‍ മാര്‍ ക്ലീമിസ്‌ 
കാതോലിക്കാബാവാ. തിരുവനന്തപുരം മേജര്‍ അതിരൂപതയുടെ പുതിയതായി രൂപീകരിച്ച 
അജപാലന സമിതിയുടെ ഉദ്ഘാടനം നിര്‍വൃഹിക്കുകയായിരുന്നു ബാവാ. സാര്‍വ്വത്രിക 
സഭാ കൂട്ടായ്മയില്‍ ക്രിസ്തീയ ജീവിതത്തിന്റെ വളര്‍ച്ചയില്‍ അംഗങ്ങള്‍ ശ്രദ്ധിക്കണമെന്നും 
ബാവാ പറഞ്ഞു. പാസ്റ്ററല്‍ കൌണ്‍സിലിന്റെ അടുത്ത മുന്നു വര്‍ഷത്തേക്കുള്ള 
സെക്രട്ടറിയായി മുന്‍ ഡി.ജി.പി. ജേക്കബ്‌ പുന്നൂസിനെ യോഗം തെരഞ്ഞെടുത്തു. 
നിലവിലെ സെക്രട്ടറി മുന്‍ ചീഫ്‌ സെക്രട്ടരി ജോണ്‍ മത്തായിയില്‍ നിന്നും ജേക്കബ്‌ 
പുന്നൂസ്‌ ചുമതലയേറ്റെടുത്തു. 


മേജര്‍ അതിരൂപയുടെ വിവിധ മേഖലകളെകുറിച്ചുള്ള ചര്‍ച്ചകള്‍ കൌണ്‍സിലില്‍ 
നടന്നു. ദൈവദാസന്‍ മാര്‍ ഈവാനിയോസിന്റെ നാമകരണ നടപടികളുടെ അടുത്ത ഘട്ടം 
റോമില്‍ ജനുവരി 31 ന്‌ ഓഈദ്യോഗികമായി ആരംഭിക്കും. റവ. ഡോ. ചെറിയാന്‍ 
തുണ്ടുപറമ്പില്‍ സി.എം.ഐ യെ പോസ്റ്റുലേറ്റര്‍ ആയി നിയമച്ചു. വിശുദ്ധ ചാവറയച്ചന്‍, 
വി. എവുപ്രാസ്യ എന്നിവരുടെ നാമകരണ നടപടികള്‍ക്ക്‌ റോമില്‍ പോസ്റ്റുലേറ്റര്‍ 
ആയിരുന്നു ഫാ. ചെറിയാന്‍ തുണ്ടുപറമ്പില്‍. സിസ്റ്റര്‍ ഡോ. സാന്ദ്ര എസ്‌.ഐ.സി വൈസ്‌ 
പോസ്റ്റുലേറ്റര്‍ ആയിരിക്കും. റവ. ഡോ. ജോര്‍ജ്ജ്‌ തോമസ്‌ നടപടികളുടെ ഏകോപനം 


നിര്‍വ്വഹിക്കും. 


ഈ വര്‍ഷത്തെ മലങ്കര പുനരൈക്യ വാര്‍ഷിക ആഘോഷങ്ങള്‍ക്ക്‌ തിരുവനന്തപുരം 
മേജര്‍ അതിരൂപത ആതിഥേയത്വം വഹിക്കും. സെപ്റ്റംബര്‍ 19,20,21 തീയതികളില്‍ അടൂരില്‍ 
വച്ച്‌ നടക്കും. ഈ വര്‍ഷത്തെ മേജര്‍ ആര്‍ച്ചുബിഷപ്സ്‌ ചാരിറ്റി ഫണ്ടിലേക്ക്‌ ഒരു കോടി 
പതിനാല്‍ ലക്ഷം രൂപ സമാഹരിച്ച ഇടവകകള്‍ക്ക്‌ ബാവാ നന്ദി പറഞ്ഞു. വികസന 
പരിപാടികള്‍ക്കായി തുക വിനിയോഗിക്കുന്നതാണ്‌. റവ. ഡോ. ജോണ്‍ പടിപ്പുരക്കല്‍ 
ക്ലാസ്സെടുത്തു. സഹായ മെത്രാന്‍ ബിഷപ്‌ സാമുവല്‍ മാര്‍ ഐറേനിയോസ്‌ വികാരി ജന 
റല്‍മാരായ മാത്യു മനക്കരക്കാവില്‍ കോറെപ്പിസ്കോപ്പ, മോണ്‍. ജോണ്‍ കൊച്ചുതുണ്ടില്‍, 
ജോണ്‍ മത്തായി, ജേക്കബ്‌ പുന്നൂസ്‌ എന്നിവര്‍ സംബന്ധിച്ചു. 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


ചുണ്ടത്ത്‌ എരിയുന്ന ചുരു 
ട്ടുമായി പട്ടാള വേഷം ധരിച്ചു 
നില്‍ക്കുന്ന ഫിഡല്‍ കാസ്ട്രോ 
ലോകമെങ്ങുമുള്ള ആരാധക 
രുടെ മനസ്സില്‍ പതിഞ്ഞ ചിത്ര 
മാണ്‌. അതില്‍ നിന്നു ഭിന്ന 
മായി കാസ്ട്രോയെ സങ്കല്‍പി 
ക്കുന്നത്‌ ഏറെ പ്രയാസകരമാ 
ണ്‌. കാസ്ട്രോ മരിച്ചപ്പോള്‍ ഒരു 
വിദേശ പ്രതം നല്‍കിയ 
ഇല്ലസ്‌ട്രേഷന്‍ ഏറെ ശ്രദ്ധേയ 
മായിരുന്നു. താഴെ വീണുകിട 
ക്കുന്ന ഒരു ചുരുട്ട്‌. അതില്‍ നിന്നുയരുന്ന പുകച്ചുരുള്‍ 
ഫിഡല്‍ കാസ്ട്രോ ആയി രൂപപ്പെടുന്ന ചിത്രീകരണം 
ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഞാന്‍ ഇതു പറഞ്ഞുവത്‌ ചുരു 
ട്ടിന്റെ മാഹാത്മ്യം വിശദീകരിക്കാനല്ല. ചില പ്രതീകങ്ങള്‍ 
എങ്ങനെയാണ്‌ മനസ്സില്‍ കടന്നുകൂടുന്നതെന്നും 
അവിടെ സ്ഥിരവാസമാക്കുന്നതെന്നും വിശദീകരിക്കാ 
നാണ്‌. 


മഹാത്മാഗാന്ധി നമുക്ക്‌ അങ്ങനെയൊരു പ്രതീ 
കവും വികാരവുമാണ്‌. സ്യൂട്ടിട്ട ഗാന്ധിജിയെ നമുക്ക്‌ 
സങ്കല്‍പിക്കാനാവില്ല. ആ ഒറ്റമുണ്ടും ധരിച്ച്‌ ഈന്നുവടി 
യുമായി നീങ്ങുന്ന ആ മെല്ലിച്ച മനുഷ്യന്‍ ഇന്ത്യന്‍ ജന 
തയ്ക്ക്‌ എല്ലാമെല്ലാമാണ്‌. ബ്രിട്ടീഷ്‌ ്രധാനമന്ത്രി അദ്ദേ 
ഹത്തെ അര്‍ധനഗ്നനായ ഫക്കീര്‍ എന്നു വിശേഷിപ്പി 
ച്ചെങ്കില്‍ ഇന്ത്യന്‍ ജനതയ്ക്ക്‌ അദ്ദേഹം (പ്രിയപ്പെട്ട 
ബാപ്പുവാണ്‌. ഒറ്റമുണ്ടുടുത്ത്‌ ആ വടിയുമായി നീങ്ങുന്ന 
ചിത്രം ബ്രിട്ടീഷ്‌ ജനതയോടുള്ള വെല്ലുവിളിയാണ്‌. 
ദണ്ഡിയില്‍ പോയി ഉപ്പുകുറുക്കി ര്രീട്ടീഷ്‌ സാമ്മാ 
ജ്യത്തെ വെല്ലുവിളിച്ച സംഭവത്തെ ഓര്‍മിപ്പിക്കുന്ന 
ചിത്രം. ആയുധമെടുക്കാതെ ബ്രിട്ടീഷ്‌ സാഗ്രാജ്യത്വത്തെ 
അടിയറ വയ്പിച്ചതിന്റെ ഓര്‍മ്മച്ചിത്രം. 


അതുപോലെ തന്നെ മനസ്സില്‍ പതിഞ്ഞതാണ്‌ 
ചര്‍ക്കയില്‍ നൂല്‌ നൂറ്റുകൊണ്ടിരിക്കുന്ന ആ രൂപവും. 
ഇന്ത്യയില്‍ നിന്ന്‌ പഞ്ഞി കൊണ്ടുപോയി ബ്രിട്ടനില്‍ 
നെയ്ത്‌ ഇന്ത്യയിലേക്ക്‌ തിരിച്ചുകൊണ്ടുവന്ന്‌ വന്‍വി 
ലയ്ക്ക്‌ വിറ്റിരുന്ന ബ്രിട്ടീഷ്‌ സാഗ്രാജ്യത്വത്തിന്‌ ഗാന്ധിജി 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


TTT HAAS TA 


മാറുന്ന ്രതീകങ്ങള്‍ 
മാറുന്ന ഇന്ത്യ 


ബോബി ഏബ്രഹാം 


നല്‍കിയ മനോഹരമായ തിരി 
ച്ചടിയായിരുന്നു വിദേശ 
വസ്രത ബഹിഷ്കരണവും 
ചര്‍ക്കയില്‍ നൂറ്റ നൂല്‌ കൊണ്ട്‌ 
വസ്ത്രം തുന്നി ധരിക്കാനുള്ള 
ആഹ്വാനവും. അങ്ങനെ രൂപം 
കൊണ്ടതാണ്‌ ഖാദി പ്രസ്ഥാ 
നം. അതായത്‌ ഖാദി ഇന്നും 
ഒരു പ്രതീകമാണ്‌. എത്ര 
വില്‍ക്കുന്നു എന്നതിലല്ല മറിച്ച്‌ 
എന്തു സന്ദേശം നല്‍കുന്നു 
എന്നതിലാണ്‌ കാര്യം. അതു 
കൊണ്ടുതന്നെയാണ്‌ ഖാദി കമ്മിഷന്‍ അവരുടെ കല 
ണ്ടറില്‍ ചര്‍ക്കയില്‍ നൂല്‍ നൂല്‍ക്കുന്ന ഗാന്ധിജിയുടെ 
ചിത്രം പതിവായി നല്‍കിപ്പോന്നത്‌. ഒരു സുപ്രഭാതത്തില്‍ 
ഗാന്ധിജിയെ മാറ്റി അവിടെ നരേന്ദ്ര മോദി കയറി ഇരി 
ക്കുന്നത്‌ ഉള്‍ക്കൊള്ളാന്‍ ഒരു വലിയ വിഭാഗത്തിന്‌ കഴി 
യാതെ പോയതും അതുകൊണ്ടായിരിക്കും. മുഴു 
വസ്ത്രധാരിയായ മോദി വിരുന്ന്‌ ഖാദി വില്‍പന കൂട്ടു 
ന്നതിനേക്കാള്‍ ഗാന്ധിജിയെ അവിടെ ഒരു പ്രതീകമായി 
കാണാന്‍ ജനം ഇഷ്ടപ്പെടുന്നു എന്നതാണ്‌ വസ്തുത. 


TR - ar - AAT | 


കലണ്ടറിലെ ഗാന്ധിജിയെ തൂക്കിയെടുത്ത്‌ ചവറ്റു 
കുട്ടയിലേക്ക്‌ മാറ്റുന്നതുപോലെ ദേശീയ പ്രതീകങ്ങളെ 
ഒന്നടങ്കം ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെയോ പരി 
വാര്‍ സംഘടനകളുടെയോ സ്വന്തമാക്കി മാറ്റാനുള്ള ശ്രമം 
കഴിഞ്ഞ കുറേക്കാലമായി നടന്നുവരുന്നു എന്ന കാര്യവും 
ഇതോടൊപ്പം ചേര്‍ത്തുവായിക്കണം. 


സ്വാതന്ത്യ സമരകാലത്ത്‌ ബ്രിട്ടീഷുകാരോടൊപ്പം 
ആയിരുന്നു നിലകൊണ്ടത്‌ എന്ന ആരോപണം എല്ലാ 
ക്കാലത്തും ആര്‍.എസ്‌.എസിനും സംഘപരിവാര്‍ സംഘ 
ടനകള്‍ക്കും തലവേദന ഉയര്‍ത്തിയിരുന്നു. ഇന്ത്യന്‍ 
സ്വാതന്ത്രത്തെ അംഗീകരിക്കാതെ (ബ്രിട്ടീഷു 
കാര്‍ക്കൊപ്പം നിന്നതും പിന്നീട്‌ ചൈന ആക്രമണകാ 
ലത്ത്‌ ചൈനയെ പിന്തുണച്ചതും കമ്മ്യൂണിസ്റ്റുകാര്‍ക്കും 
ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ട്‌. ഇന്നും തങ്ങളുടെ ചൈന 
സ്നേഹം മറച്ചുവയ്ക്കാതെയാണ്‌ കമ്മ്യൂണിസ്റ്റ്‌ കക്ഷി 
കള്‍ നിലകൊളളുന്നത്‌. എന്നാല്‍ രാജ്യസ്നേഹത്തിന്റെ 


കുത്തക തങ്ങള്‍ക്കു മാര്തമാണ്‌ 
എന്നു സ്ഥാപിക്കാനുള്ള വ്ൃഗ്രത 
യാണ്‌ സംഘപരിവാര്‍ നടത്തിക്കൊ 
ണ്ടിരിക്കുന്നത്‌. അതിന്‌ ദേശീയ 
ഗാനമെങ്കില്‍ ദേശീയ ഗാനം, പശു 
വെങ്കില്‍ പശു, സൈനികനെങ്കില്‍ 
സൈനികന്‍.. ഏതും സ്വന്തമാക്കാ 
നുള്ള പരക്കംപാച്ചിലിലാണ്‌ പരി 
വാര്‍. 


അടുത്തകാലത്തുണ്ടായ 
ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്ന്‌ 
ദേശീയഗാനവുമായി ബന്ധപ്പെട്ടതാ 
യിരുന്നു. സിനിമാ തിയറ്ററുകളില്‍ 
പ്രദര്‍ശനം ആരംഭിക്കുന്നതിനു മുമ്പ്‌ 
ദേശീയ ഗാനം മുഴക്കണമെന്ന 
സുപ്രീം കോടതി വിധി കേരളത്തി 
ലെങ്കിലും വലിയ വിവാദ 
ങ്ങള്‍ക്കാണ്‌ വഴിമരുന്നിട്ടത്‌. മുമ്പ്‌ 
കേരളത്തിലുള്‍പ്പെടെ സിനിമാ 
പ്രദര്‍ശനത്തിനു മുമ്പ്‌ ദേശീയ ഗാന 
മുണ്ടായിരുന്നു. പിന്നെപ്പഴോ അതു 
ഇല്ലാതായി. കോടതി വിധിയോടെ 
അതു വീണ്ടും നിര്‍ബന്ധമായി. 
എന്നാല്‍ തിരുവനന്തപുരത്ത്‌ രാജ്യാ 
ന്തര ചലച്ചി്ര മേളയില്‍ ഓരോ 
പ്രദര്‍ശനത്തിനു മുമ്പും ദേശീയ 
ഗാനം മുഴക്കുന്നത്‌ ബുദ്ധിമു 
ട്ടുണ്ടാക്കുമെന്നതിനാല്‍ ഇളവ്‌ വേണമെന്ന്‌ ആവശ്യപ്പെട്ട 
സംഘാടകര്‍ കോടതിയെ സമീപിക്കുകയും കോടതി 
അതു നിരസിക്കുകയും ചെയ്തതോടെ പ്രശ്നം അവിടെ 
തീരേണ്ടതായിരുന്നു. എന്നാല്‍ ബുദ്ധിജീവികളെന്നു നടി 
ക്കുകയും ദീര്‍ഘവീക്ഷണം ഇല്ലാതിരിക്കുകയും ചെയ്ത 
ചില അല്പബുദ്ധികള്‍ ദേശീയ ഗാനം മുഴങ്ങുമ്പോള്‍ 
എഴുതക്കാതിരിക്കുക എന്ന ഇടുങ്ങിയ ചിന്താഗതിയി 
ലേക്ക്‌ മാറി. ഫലത്തില്‍ ദേശീയ ഗാനത്തെ അപമാനി 
ക്കുന്ന തരത്തിലേക്ക്‌ അതു മാറി. അതുവരെ ദേശീയ 
ഗാനത്തോട്‌ വലിയ പ്രതിപത്തിയൊന്നുമില്ലാതിരുന്ന 
ആര്‍.എസ്‌.എസ്‌. ഉള്‍പ്പെടെയൊുള്ള സംഘപരിവാര്‍ 
സംഘടനകള്‍ പെട്ടെന്ന്‌ ദേശീയഗാനത്തിന്റെ വക്താക്ക 
ളായി മാറുകയും പൊലീസ്‌ നടപടി ആവശ്യപ്പെടുകയും 
ചെയ്തതോടെ കാര്യങ്ങള്‍ മാറി. രവീന്ദ്രനാഥ ടഗോര്‍ 
രചിച്ച ജനഗണമന എന്നു തുടങ്ങുന്ന ദേശീയഗാനം 
യഥാര്‍ഥത്തില്‍ ബ്രിട്ടീഷ്‌ രാജാവിനെ സ്തുതിക്കാനായി 
എഴുതിയതാണ്‌ എന്ന നിലപാടായിരുന്നു എക്കാലവും 
സംഘപരിവാര്‍ സ്വീകരിച്ചു പോന്നത്‌. ഇക്കാര്യം വിശ്വ 
ഹിന്ദു പരിഷത്‌ നേതാവ്‌ കെ. പി. ശശികല ഒരു 
ഇന്റര്‍വ്യൂവില്‍ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ 
സ്വതന്ത്ര റിപ്പബ്ലിക്‌ ആയി മാറിയിട്ട്‌ 67 വര്‍ഷം കഴി 
ഞ്ഞിട്ടും നാഗ്പൂരിലെ ആര്‍.എസ്‌.എസ്‌. ആസ്ഥാനത്ത്‌ 
ദേശീയ പതാക ഉയര്‍ത്തിയിട്ടില്ല എന്ന ആരോപണവും 
ഇതോടൊപ്പം ചേര്‍ത്തുവായിക്കണം. ആര്‍.എസ്‌.എസ്‌. 


എന്നും ധ്വജവന്ദനമാണ്‌ നടത്തുക. അവിടെ ദേശീയ 
പതാകയ്ക്ക്‌ സ്ഥാനമില്ല. ദേശീയ ഗാനത്തിന്‌ സ്ഥാനമി 
ല്ല. എന്നാല്‍ സ്വന്തം ശാഖകളില്‍ ദേശീയ ഗാനത്തെ 
പുറത്തു നിര്‍ത്തുവര്‍ തിയറ്ററുകളില്‍ ദേശീയ ഗാനത്തി 
നായി ശക്തമായി നിലയുറപ്പിക്കുകയും ദേശീയതയുടെ 
യഥാര്‍ഥ വക്താക്കള്‍ തങ്ങളാണ്‌ എന്ന അവകാശവാദ 
വുമായി രംഗത്തെത്തുകയും ചെയ്തു. 


ഇതിനിടെ ചലച്ചിത്ര അക്കാദമി ചെയര്‍മാന്‍ കൂടി 
യായ സംവിധായകന്‍ കമലിനെതിരെയും സംഘപരി 
വാര്‍ തിരിഞ്ഞു. സിനിമയ്ക്കു മുമ്പ്‌ ദേശീയഗാനം നിര്‍ബ 
ന്ധമാക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട്‌ ചൂണ്ടിക്കാ 
ട്ടിയതായിരുന്നു കമലിനെതിരെ തിരിയാന്‍ കാരണം. കമ 
ലിനെ കമാലുദ്ദിന്‍ എന്നു വിളിച്ചുകൊണ്ടായിരുന്നു 
സംഘപരിവാര്‍ ആ ആക്രമണത്തിന്‌ തുടക്കമിട്ടത്‌. അതാ 
യത്‌ കമല്‍ എന്ന മനുഷ്യന്‍ ആ ഒറ്റ അഭിസംബോധന 
യോടെ ഒരു പ്രത്യേക മതത്തിന്റെ ആളായി കള്ളിയില്‍ 
ഒതുക്കപ്പെട്ടു. ആ വിഭാഗക്കാര്‍ ഇന്ത്യന്‍ ദേശീയതയ്ക്ക്‌ 
എതിരാണ്‌ എന്നും അങ്ങനെയുള്ളവര്‍ പാക്കിസ്ഥാനി 
ലേക്ക്‌ പോവുക എന്ന പതിവു വായ്ത്താരിയും കൂടെ 
മുഴങ്ങി. കമലിന്റെ വീടിനു മുന്നില്‍ കൂടിനിന്ന്‌ ദേശീയ 
ഗാനം മുഴക്കുന്ന തലത്തിലേക്ക്‌ കാര്യങ്ങള്‍ എത്തി. 
അതായത്‌ ഒരു നിമിഷം കൊണ്ട്‌ ഒരു വിഭാഗത്തെ മുഴു 
വന്‍ ദേശവിരുദ്ധരായി ചിത്രീകരിച്ചു. 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


ഈ വിവാദത്തെ ഈ നിലയിലേക്ക്‌ കൊണ്ടെത്തി 
ച്ചതില്‍ യഥാര്‍ഥ കുറ്റവാളികള്‍ ബുദ്ധിജീവികളെന്നു 
നടിച്ച്‌ ആവശ്യമില്ലാതെ ദേശീയഗാനത്തെ എതിര്‍ക്കു 
കയും തുടര്‍ന്ന്‌ പൊലീസ്‌ നടപടി ക്ഷണിച്ചുവരുത്തു 
കയും ചെയ്ത അറിവില്ലാ പൈതങ്ങളായിരുന്നു. സംഘ 
പരിവാറിന്‌ ദേശീയതയുടെ വക്താക്കളായി സ്വയം ചിത്രീ 
കരിക്കാനൊരു കനകാവസരം അവര്‍ എറിഞ്ഞുകൊടു 
ക്കുകയായിരുന്നു. അല്ലാതെ ഒരു നേട്ടവും ഈ വിവാദം 
കൊണ്ട്‌ അവര്‍ക്ക്‌ നേടിക്കൊടുക്കാനായില്ല. ദേശീയ 
ഗാനത്തിന്റെ കാര്യത്തില്‍ സംഘപരിവാറിന്റെ ഇരട്ട 
ത്താപ്പ്‌ പൊളിച്ചുകൊടുക്കാനെങ്കിലും കഴിഞ്ഞിരുങ്കില്‍ 
പ്രയോജനമുണ്ടായേനേ. അതുപോലും കഴിവില്ലാത്തവര്‍ 
ഇത്തരം പണിക്ക്‌ ഇറങ്ങിപ്പുറപ്പെടും മുമ്പ്‌ നൂറു തവണ 
ആലോചിക്കണം. 


ദേശീയ ഗാനത്തിനു പിന്നാലെ ഉണ്ടായ മറ്റൊരു 
ശ്രദ്ധേയ സംഭവമായിരുന്നു 
എം.ടി. ക്കെതിരെ ഉണ്ടായ സംഘ 
പരിവാര്‍ ആക്രമണം. നോട്ട്‌ 
പിന്‍വലിക്കല്‍ നടപടി തുഗ്ലക്ക്‌ 
പരിഷ്കാരമായിപ്പോയി എന്ന 
എം.ടി. യുടെ വിമര്‍ശനമാണ്‌ പരി 
വാറിനെ പ്രകോപിപ്പിച്ചത്‌. അതു 
പറയാന്‍ തിരഞ്ഞെടുത്ത വേദി 
തോമസ്‌ ഐസക്കിന്റെ പുസ്തക 
്രകാശനമായിരുന്നു എന്നത്‌ 
അതിലേറെ പരിവാറിനെ പ്രകോ 
പിപ്പിച്ചു. നോട്ട്‌ പിന്‍വലിക്കലിനെ 
ക്കുറിച്ചു പറയാന്‍ എം.ടി. ക്കെന്ത്‌ 
യോഗ്യത എന്നാണ്‌ ബി.ജെ.പി 
സംസ്ഥാന ജനറല്‍ സെക്രട്ടറി എ. 
എന്‍. രാധാകൃഷ്ണന്‍ ചോദിച്ചത്‌. 
മറുപക്ഷം അതിനെ നേരിട്ടതും 
തെറ്റായ രീതിയിലായിപ്പോയി. എം.ടി.യെ വിമര്‍ശിക്കാന്‍ 
പാടില്ല എന്ന വിചിത്രമായ നിലപാടിലേക്ക്‌ അവര്‍ 
എത്തുകയും ഫലത്തില്‍ അതും സംഘപരിവാറിന്‌ 
അനുകൂലമാവുകയും ചെയ്തു. എം.ടി.ക്കല്ല സമൂഹത്തി 
ലാര്‍ക്കും സര്‍ക്കാര്‍ നയങ്ങളെ വിമര്‍ശിക്കാന്‍ അധികാ 
രമുണ്ടെന്നും അതിനെ വിലക്കുന്നത്‌ ഫാഷിസ്റ്റ്‌ പ്രവണ 
തയാണ്‌ എന്നും സ്ഥാപിക്കുന്നതിനു പകരം എം.ടി. കേര 
ളത്തിന്റെ മഹാനായ സാഹിത്യകാരനാണ്‌ എന്നും അദ്ദേ 
ഹത്തെ വിമര്‍ശിക്കാന്‍ പാടില്ല എന്നുമുള്ള ബാലിശമായ 
വാദമാണ്‌ എം.ടി. അനുകൂലികള്‍ ഉയര്‍ത്തിയത്‌. അതൊ 
രിക്കലും ശരിയായ ഒരു നിലപാടല്ല. എം.ടി. ക്ക്‌ അഭി 
പ്രായം പറയാന്‍ അവകാശമുള്ളതുപോലെ മറ്റുള്ളവര്‍ക്ക്‌ 
അദ്ദേഹത്തെ വിമര്‍ശിക്കാനും അവകാശമുണ്ട്‌. അപ്പോ 
ഴാണ്‌ സംവാദം പൂര്‍ണമാവുക. 


രണ്ട്‌ വിഷയങ്ങള്‍ എങ്ങനെയാണ്‌ ഒടുവില്‍ അവ 
സാനിച്ചത്‌ എന്നു നോക്കുക. സമൂഹത്തെ ഭിന്നിപ്പിച്ച്‌ 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


ഒരു വിഭാഗത്തെ കൂടെ കൂട്ടാനുള്ള സംഘപരിവാര്‍ അജ 
ണ്ടയ്ക്ക്‌ ഗുണകരമായി ഈ വിവാദങ്ങള്‍ മാറിക്കിട്ടി. 
യഥാര്‍ഥത്തില്‍ ചര്‍ച്ച ചെയ്യേണ്ട ഒട്ടേറെ വിഷയങ്ങള്‍ 
എങ്ങുമെത്താതെ പോവുകയും ചെയ്തു. ഡിസംബര്‍ 
31-ന്‌ അവസാനിക്കുമെന്ന ദുരിതം ഫെബ്രുവരിയിലും 
തീരില്ല എറിഞ്ഞിട്ടും പ്രതികരിക്കാനാവാത്ത ഒരു ജന 
തതിയായി ഇന്ത്യക്കാര്‍ മാറിയത്‌ സമൂഹത്തിലുണ്ടായ 
ഈ വിഭജനത്തിന്റെ ഫലമായാണ്‌. ഏറ്റവും ഒടുവില്‍ 
പാര്‍ലമെന്ററി കമ്മിറ്റിയുടെ മുമ്പില്‍ നിസഹായനായി പരി 
ഹാസ്യനായി നില്‍ക്കുന്ന ഒരു റിസര്‍വ്‌ ബാങ്‌ ഗവര്‍ണ 
റെയും നമുക്കു കാണേണ്ടിവന്നു. എത്ര നോട്ട്‌ തിരികെ 
യെത്തി, അതില്‍ കള്ളപ്പണം എത്ര, തുടങ്ങി ഒരു ചോദ്യ 
ത്തിനും ഉത്തരം പറയാനാവാതെ അപഹാസ്യനായി ഒരു 
റിസര്‍വ്‌ ബാജ്‌: ഗവര്‍ണര്‍ നില്ക്കേണ്ടി വന്ന അവസ്ഥ 
എങ്ങനെയുണ്ടായി എന്നു ചര്‍ച്ച ചെയ്യാന്‍ പോലും 
ആര്‍ക്കും കഴിയുന്നില്ല. 


ഇനി നമ്മള്‍ ആദ്യം പറഞ്ഞ 
കാര്യത്തിലേക്ക്‌ തിരിച്ചുവരാം. 
ഓരോ ഭാരതീയനും മനസ്സില്‍ ഈട്ടി 
ഉറപ്പിച്ച പ്രതീകങ്ങളെ നിരാകരി 
ക്കാന്‍ ആര്‍ക്കും ധൈര്യം ലഭി 
ക്കുന്ന രീതിയിലേക്ക്‌ കാര്യങ്ങള്‍ 
മാറിക്കഴിഞ്ഞു. ഇന്ന്‌ കലണ്ടറിലെ 
ഗാന്ധിജിയെങ്കില്‍ നാളെ അത്‌ 
നോട്ടിലെ ഗാന്ധിജിയാവാം. ജനഗ 
ണമനയുടെ സ്ഥാനത്ത്‌ പുതി 
യൊരു ദേശഭക്തിഗാനമാവാം. 
അതിന്റെ 
എതിര്‍പ്പിനെയൊക്കെ മറികടക്കാന്‍ 
ദേശീയതയുടെ വികാരം കത്തിജ്വ 


പേരിലുണ്ടാകുന്ന 


ലിപ്പിച്ചാല്‍ മതി. ഹിന്ദുത്വ എന്ന 
മന്ത്രം ജപിച്ചാല്‍ മതി. നോട്ട്‌ പിന്‍വ 
ലിക്കല്‍ മൂലം വലഞ്ഞവരും ഇന്നും കഷ്ടതയനുഭവിക്കു 
ന്നവരും നാളെ കാഷ്ലെസ്‌ ഇക്കോണമിയുടെ ദുരന്ത 
ഫലം അനുഭവിക്കാനിരിക്കുന്നവരും ഒക്കെ പോളിങ്‌ 
ബൂത്തില്‍ അക്കാര്യം മറക്കുന്നതില്‍ നിന്നു മനസ്സി 
ലാക്കാം താഴെത്തട്ടില്‍ വരെ ജനങ്ങളുടെ മനസ്സിനെ പരു 
വപ്പെടുത്തിയെടുക്കുന്നതില്‍ സംഘപരിവാര്‍ വിജയിച്ചി 
രിക്കുന്നു. അതിനെ നേരിടാനാവാത്തവണ്ണം ദുര്‍ബല 
മാണ്‌ പ്രതിപക്ഷം. ദിശാബോധമില്ലാത്ത നേതൃത്വവും 
എന്തുചെയ്യണമെന്നറിയാത്ത ആള്‍ക്കൂട്ടവുമായി പ്രതി 
പക്ഷം മാറിയിരിക്കുന്നു. നോട്ട്‌ അസാധുകരണം അമ്പേ 
പാളിയിട്ടു പോലും അതിനെ തുറന്നുകാട്ടാന്‍ കഴിവു 
ള്ളൊരു നേതൃത്വം പ്രതിപക്ഷത്തില്ല. ഞാന്‍ വായ 
തുറന്നാല്‍ ഭൂകമ്പം എന്നു പറഞ്ഞുനടക്കാനല്ലാതെ ഒരു 
പൊട്ടാസ്‌ പൊട്ടിക്കാന്‍ പോലും കോണ്‍ഗ്രസ്‌ നേതൃത്വ 
ത്തിനാവുന്നില്ല. ബിഹാര്‍ തിരഞ്ഞെടുപ്പില്‍ കനത്ത തിരി 
ച്ചടി നേരിട്ട ബി.ജെ.പി. ക്കെതിരെ ഫലപ്രദമായി ഒരു 


ര്രതി പക്ഷ ഐക്യനിര രൂപപ്പെടുത്തിയെടുക്കാന്‍ 
കോണ്‍ഗ്രസിനായില്ല. ഒപ്പം നില്ക്കുമെന്നു കരുതിയ 
നിതീഷ്‌ കുമാര്‍ പോലും അപ്പുറം ചാടുമോ എന്ന ഭയ 
ത്തിലാണ്‌ കോണ്‍ഗ്രസ്‌. 


യു.പി. യില്‍ അച്ഛനും മകനും പോരടിക്കുമ്പോൾ 
ഒരു പക്ഷേ കാര്യങ്ങള്‍ ബി.ജെ.പി. ക്ക്‌ അനുകൂലമായി 
ക്കൂടെന്നില്ല. അതുകൂടി സംഭവിച്ചാല്‍ കടുത്ത ഏകാധി 
പത്യത്തിന്റെ നാളുകളിലേക്ക്‌ ഇന്ത്യന്‍ ഭരണസംവിധാനം 
ചെന്നെത്താന്‍ അധികകാലം വേണ്ടിവരില്ല. ഇഷ്ടമില്ല 
ത്തവര്‍ പാക്കിസ്ഥാനിലേക്ക്‌ പോകൂ എന്ന പതിവ്‌ 
വായ്ത്താരിയുടെ സ്ഥാനത്ത്‌ എതിരഭിപ്രായം പറയു 
ന്നവനെ മാനസികമായോ ശാരീരികമായോ കശാപ്പ്‌ 
ചെയ്യുന്ന കാലം കടന്നുവരാന്‍ പോകുന്നു. അപ്പോഴും 
എന്തിനെയാണ്‌ നേരിടേണ്ടത്‌ എന്നറിയാതെ അഭിപ്രായ 
സ്വാതന്ത്ര്യം തുടങ്ങിയ പതിവു ഗിമ്മിക്കുകളുമായി ബുദ്ധി 
ജീവി വര്‍ഗം ഇവിടെ വായിട്ടലച്ചുകൊണ്ടിരിക്കും. ആരു 
ഗൌനിക്കാന്‍. 


മേമ്പൊടി 


ഫല്രപദമായി ജനവികാരങ്ങളെ ചൂഷണം 
ചെയ്യുന്നത്‌ എങ്ങനെയാണ്‌ എന്നു പഠിക്കണമെങ്കില്‍ തമി 
ഴ്നാട്ടിലേക്കു നോക്കണം. നൂറ്റാണ്ടുകളായി നടന്നുപോന്ന 
ജെല്ലിക്കെട്ട്‌ എന്ന ഉല്‍സവത്തിന്‌ കോടതി തടയിട്ടു. 
സുപ്രീം കോടതിയുടെ വിലക്കിനെ മറികടക്കാന്‍ കഴി 
യുമായിരുന്നില്ല. പരമ്പരാഗതമായി തമിഴ്നാട്ടില്‍ സംര 


ക്ഷിച്ചുപോരുന്ന വിത്തുകാളകളാണ്‌ ജെല്ലിക്കെട്ടിലെ 
താരങ്ങള്‍. അവയെ കീഴ്പ്പെടുത്തി ഉശിരു തെളിയിക്കാന്‍ 
ആണ്‍കുട്ടികള്‍ രംഗത്തിറങ്ങും. മൃഗങ്ങളോടുള്ള ക്രൂര 
ത അവസാനിപ്പിക്കുന്നതിന്റെ പേരില്‍ ഈ ഉല്‍സവം 
അവസാനിപ്പിച്ചതിനെതിരെ ആയിരുന്നു കഴിഞ്ഞ ദിവ 
സങ്ങളില്‍ തമിഴകത്തെ യുവജനങ്ങള്‍ രംഗത്തിറങ്ങിയ 
ത്‌. രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അനുഗ്രഹാശിസുക 
ളോടെ അരങ്ങേറിയ ഒരു നാടകം ആയിരുന്നു 
അതെന്നതില്‍ സംശമില്ല. മണിക്കുറുകള്‍ക്കകം പുതിയ 
ഓര്‍ഡിനന്‍സിറക്കി രാഷ്ട്രപതിയുടെ വരെ അംഗീകാരം 
നേടി ജെല്ലിക്കെട്ട്‌ നടത്തി. നോട്ട്‌ അസാധുവാക്കല്‍ 
പോലുള്ള, ജനങ്ങളുടെ ജീവിതത്തെ അപ്പാടെ ബാധി 
ക്കുന്ന കാര്യത്തില്‍ തെരുവിലിറങ്ങാന്‍ മടിക്കുന്നവര്‍ 
പുരാതന ആചാരങ്ങള്‍ക്കായി രംഗത്തിറങ്ങും എന്ന 
തിന്റെ മകുടോദാഹരണമാണ്‌ ഈ സംഭവം. നീറുന്ന 
ജീവിത യാഥാര്‍ഥ്യങ്ങളോട്‌ ഫലപ്രദമായി പ്രതികരി 
ചചില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളോട്‌ ക്ഷിപ്ര പ്രതിക 
രണം നടത്തിയാല്‍ ജനത്തെ കൈയിലെടുക്കാമെന്ന്‌ 
രാഷ്ട്രീയ നേതൃത്വത്തിനും അറിയാം. ഒ. 
പനീര്‍ശെല്‍വത്തെ തമിഴ്നാട്ടില്‍ മുഖ്യമന്ത്രിക്കസേര 
യില്‍ ഉറപ്പിച്ചിരുത്തേണ്ടത്‌ ഇപ്പോള്‍ ബി.ജെ.പി. യുടെയും 
ആവശ്യമാണ്‌. അതുകൊണ്ട്‌ മോദിയും മിനിറ്റ്‌ വച്ച്‌ 
കാര്യങ്ങള്‍ നടത്തിക്കൊടുത്തു. ഇതാണ്‌ നാളെയുടെ 
ഇന്ത്യന്‍ രാഷ്ട്രീയം. 


സ്നേഹസ്മരണയ്ക്ക്‌ 


രണ്ടാം ചരമ വാര്‍ഷികം 
8.2.2015 


a 


fd 


പയസ്‌ ശങ്കരത്തില്‍ 


വടക്കുപുറം 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


ക്രൈസ്തവ കാഹളം: ഫ്രെബുവരി 2017 


“സമാധാനം: മുറിപ്പെട്ട ലോകത്തിന്റെ 


വേദനയ്ക്കുള്ള ൬ഷധം” 
ഫ്രാന്‍സിസ്‌ പാപ്പയുടെ ലോകസമാധാനദിന സന്ദേശം. 


af 


<q 


ഫാ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 


വ്യില്ലംവര്‍ഷവും ജനുവരി ഒന്നാം തീയതി മാര്‍പാപ്പ 
ലോകത്തിനു മുഴുവനായി ഒരു സമാധാനസന്ദേശം 
നല്‍കാറുണ്ട്‌. 1968-ല്‍ വാഴ്ത്തപ്പെട്ട പോള്‍ 6-ോമന്‍ 
മാര്‍പാപ്പയാണ്‌ ഈ പാരമ്പര്യത്തിന്‌ തുടക്കം കുറിച്ചത്‌. 
വത്തിക്കാന്റെ നേതൃത്വത്തില്‍ നടക്കുന്ന ഈ 
സമാധാനദിനാഘോഷത്തിന്റെ 50-൦ വാര്‍ഷികം 
കൂടിയായിരുന്നു ഇത്‌. “അക്രമരാഹിത്യം: സമാധാന 
ത്തിനുള്ള ഒരു രാഷ്ര്രീയ ജീവിതശൈലി” എന്ന 
തലക്കെട്ടോടെയാണ്‌ ഈ വര്‍ഷത്തെ സന്ദേശം 
പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്‌. ഗ്രാന്‍സിസ്‌ മാര്‍പാപ്പയുടെ 
നാലാമത്തെ സമാധാനസന്ദേശമായിരുന്നു ഇത്‌. 
കഴിഞ്ഞ വര്‍ഷങ്ങളില്‍ കാലികവും, പ്രസക്തവുമായ 


വിഷയങ്ങളെക്കുറിച്ച്‌ മാര്‍പാപ്പ സംസാരിച്ചു. ആദ്യത്തെ 
സന്ദേശത്തില്‍ സാഹോദര്യത്തെക്കുറിച്ചും, രണ്ടാമത്തെ 
സന്ദേശത്തില്‍ മനുഷക്കടത്തിനെക്കുറിച്ചും, മുന്നാമത്തെ 
സന്ദേശത്തില്‍ അനാസ്‌ തയെകീഴടക്കുന്നതിനെ 
ക്കുറിച്ചുമാണ്‌ പാപ്പ സംസാരിച്ചത്‌. 


സമാധാനത്തിന്റെ അനിവാരൃത 


ഇന്നു ലോകത്തില്‍ എല്ലായിടത്തും അസമാധാന 
ത്തിന്റെയും, അശാന്തിയുടെയും ലക്ഷണങ്ങള്‍ 
മാത്രമേയുള്ളൂ. അന്‍പത്തിനാലിലധികം രാജ്യങ്ങള്‍ 
ഐസിസ്‌ തീവ്രവാദം അഭിമുഖീകരിക്കുന്നുണ്ട്‌. അതില്‍ 
തന്നെ നാല്പത്തിരണ്ടു രാജ്യങ്ങള്‍ അവര്‍ക്കെതിരെ 


ച്‌ 
വ്യോമാര്രമണം നടത്തിയിട്ടുണ്ട്‌. അമേരിക്കയും 


സഖ്യകക്ഷികളും മാര്രം പതിനായിരത്തിലധികം 
ബോംബാക്രമണങ്ങളാണ്‌ അവര്‍ക്കെതിരെ 2014-നു 
ശേഷം നടത്തിയിട്ടുളളത്‌. ഇതില്‍ സാധാരണക്കാരും 
നിരപരാധികളുമായ അനേകം ആളുകള്‍ മരിച്ചു 
വീഴുന്നുവെന്നതാണ്‌ യാഥാര്‍ത്ഥ്യം. 


സമാധാനത്തിനുവേണ്ടി യുദ്ധംചെയ്യുക എന്നത്‌ 
വലിയ വൈരുദ്ധ്യമാണ്‌. മാര്‍പാപ്പ പറയുന്നു: “നമ്മള്‍ 
സമാധാനത്തിനും അക്രമരഹിത ലോകത്തിനും വേണ്ടി 
നിലകൊള്ളേണ്ടവരാണ്‌. വ്യക്തികളെയും, സമൂഹങ്ങ 
ളെയും നാം അതിനായി ഒരുക്കണം”. ആധുനിക 
സാങ്കേതികവിദ്യയുടെ ലഭ്യത ലോകത്തില്‍ നടക്കുന്ന 
അതിക്രമങ്ങളെ ഒരു പരിധിവരെ പെട്ടെന്നു തന്നെ 
ലോകശ്രദ്ധയില്‍ കൊണ്ടുവരാന്‍ സഹായിക്കുന്നു. 
അതുപോലെതന്നെ തീവ്രവാദികളും ഇത്തരം വഴികള്‍ 
കൂടുതല്‍ അതിക്രമങ്ങള്‍ക്കായി ഉപയോഗപ്പെടു 
ത്തുന്നുണ്ട്‌. 


നിരായുധീകരണത്തിന്റെ അനിവാര്യത 


ന്യൂക്ലിയര്‍ ആയുധങ്ങളുടെ നശീകരണത്തെ 
ക്കുറിച്ചും, യുദ്ധക്കൊതിയുള്ളവരുടെ നിരായുധീ 
കരണത്തെക്കുറിച്ചും തന്റെ സമാധാനസന്ദേശത്തില്‍ 
മാര്‍പാപ്പ എടുത്തുപറയുന്നു. ഇത്തരത്തിലുള്ള 
ആയുധങ്ങള്‍ മനുഷ്യവംശത്തിന്റെ നിലനില്പിനു 
തന്നെ ഭീഷണിയാകുന്ന അവസ്ഥയിലേയ്ക്കു 
വളര്‍ന്നിരിക്കുന്നു. 


ഇന്ത്യയുള്‍പ്പെടെ എട്ടു രാജ്യങ്ങള്‍ ന്യൂക്ലിയര്‍ 
ടെസ്റ്റുകള്‍ നടത്തിയിട്ടുണ്ട്‌. റഷ്യ, യുണൈറ്റഡ്‌ സ്റ്റേറ്റ്സ്‌, 
യുണൈറ്റഡ്‌ കിംഗ്ഡം, (ഫാന്‍സ്‌, ചൈന, ഇന്ത്യ, 
പാകിസ്ഥാന്‍, നോര്‍ത്ത്‌ കൊറിയ എന്നിവയാണ്‌ ആ 
രാജ്യങ്ങള്‍. അതു കൂടാതെ ഇസ്രായേലിന്റെ കൈ 
വശവും ന്യൂക്ലിയര്‍ ആയുധങ്ങള്‍ ഉണ്ടെന്നു വിശ്വസി 
ക്കപ്പെടുന്നു. ഇതിന്റെ ഉപയോഗം മനുഷ്യവംശത്തിന്റെ 
തന്നെ നാശത്തിനിടയാക്കും. മാര്‍പാപ്പ പറയുന്നു: 
“ഭയത്തില്‍ നിന്നും അക്രമത്തില്‍ നിന്നുമൊക്കെ മാറി 
സ്നേഹത്തിലും, പരസ്പര ബഹുമാനത്തിലുമുള്ള 
സംഭാഷണത്തിലേയ്ക്കും കടന്നുവന്ന്‌ യുദ്ധങ്ങള്‍ക്ക്‌ 
അറുതി വരുത്തണം”. 


സത്യവും സ്നേഹവുമാക്കുന്ന ആയുധങ്ങള്‍കൊണ്ട്‌ 
അക്രമത്തെ നേരിടുക 

ഗാര്‍ഹിക പീഡനത്തിനെതിരായും, സ്ത്രീകള്‍ക്കു 
നേരെയുള്ള അക്രമത്തിനെതിരെയും മാര്‍പാപ്പ ഈ 
സന്ദേശത്തിലൂടെ പ്രതികരിക്കുന്നു. യേശുവിന്റെ 
യഥാര്‍ത്ഥ പിന്‍ഗാമികളാണു നമ്മളെന്നു കാണിക്കാന്‍ 
സത്യവും സ്നേഹവും വളര്‍ത്തിയെടുക്കണം. 
ബനഡിക്ട്‌ പതിനാറാമന്‍ മാര്‍പാപ്പായുടെ വാക്കുകള്‍ 
ഉദ്ധരിച്ചു കൊണ്ട്‌ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പ പറയുന്നു: 
“ലോകത്തില്‍ ഇന്നു നിലനില്ക്കുന്ന അക്രമവും 
അനീതിയും ഇല്ലാതാക്കാന്‍ നിറഞ്ഞൊഴുകുന്ന 
യേശുവിന്റെ സ്നേഹവും നന്മയും കൊണ്ടല്ലാതെ 
മറ്റൊന്നു കൊണ്ടും സാധിക്കില്ല. ഈ നന്മയുടെ നിറവ്‌ 
ദൈത്തില്‍ നിന്നു മാത്രമേ വരാന്‍ സാധിക്കൂ”. മാര്‍പാപ്പ 
തുടര്‍ന്നു പറയുന്നു. “ഇതു നമ്മെ സംബന്ധിച്ച്‌ 
“തന്ത്രപരമായ” ഒരു സ്വഭാവരീതിയല്ല പിന്നെയോ, 
നമ്മള്‍ക്കുണ്ടായിരിക്കേണ്ടതും, നമ്മള്‍ ആയിരിക്കേണ്ട 
തുമായ അവസ്ഥ തന്നെയാണ്‌”. യേശുവിന്റെ യഥാര്‍ത്ഥ 
സ്നേഹത്തെക്കുറിച്ചു ബോദ്ധ്യമുള്ളവര്‍ ഭയത്തെയും 
അക്രമത്തെയും സത്യവും സ്‌ നേഹവുമാകുന്ന 
ആയുധങ്ങള്‍ കൊണ്ടു നേരിടും. 


മഹാത്മാഗാന്ധിയും മദര്‍ തെരേസയും മാതൃകകള്‍ 


്ഥാന്‍സിസ്‌ മാര്‍പാപ്പയുടെ സന്ദേശത്തില്‍ 
സമാധാന സന്ദേശവാഹകരായിട്ട്‌ എടുത്തുകാട്ടി 
യിട്ടുള്ളവര്‍ നമുക്കു വളരെ (്പിയപ്പെട്ടവരാണ്‌. 
അക്രമരഹിത - സ്നേഹസമൂഹസൃഷ്ടിയില്‍ ലോക 
ത്തിനു മുഴുവന്‍ മഹാത്മാഗാന്ധി മാതൃകയാണ്‌. 
അതുപോലെതന്നെ മദര്‍ തെരേസ പാവങ്ങളെ 
സേവിച്ചതു വഴിയായി ഒരു സ്നേഹസമൂഹത്തിന്റെ 
നിര്‍മ്മിതിക്കായി തന്റെ ജീവിതം ഉഴിഞ്ഞുവച്ചു. അതു 
സമാധാനത്തിനു വഴിതെളിച്ചു. ഭാരത സ്വാതന്ത്ര്യ 
സമരസേനാനി ആയിരുന്ന പഷ്ടുണ്‍ നേതാവ്‌ ഖാന്‍ 
അബ്ദുള്‍ ഗാഫര്‍ ഖാനും ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പയുടെ 
സമാധാന സന്ദേശത്തില്‍ ഇടം കണ്ടെത്തി. വി. ജോണ്‍ 
പോള്‍ രണ്ടാമന്‍ മാര്‍പാപ്പയും, അമേരിക്കയിലെ 
കറുത്തവര്‍ഗ്ഗക്കാരുടെ സ്വാതന്ത്രയത്തിനുവേണ്ടി അക്രമ 
രഹിത മാര്‍ഗ്ഗത്തിലൂടെ പരിശ്രമിച്ച മാര്‍ട്ടിന്‍ ലൂഥര്‍ 
കിംഗും സമാധാന പരിശ്രമങ്ങള്‍ക്ക്‌ ഇന്നത്തെ 
ലോകത്തിനു മഹനീയ മാതൃകകളാണ്‌. 


അക്രമം മുറിപ്പെട്ട ലോകത്തിന്റെ വേദനയ്ക്കുള്ള 
മരുന്നല്ല 


നമ്മുടെ ധാര്‍മ്മിക ചിന്തയുടെ നിലവാരം 
ഉയര്‍ന്നതാകണമെന്ന്‌ മാര്‍പാപ്പ പറയുന്നു. യേശു തന്റെ 
സംരക്ഷണത്തിനായി വാളെടുത്ത ശിഷ്യനോടു 
പറയുന്നു: “വാള്‍ ഉറയിലിടുക; വാളെടുക്കുന്നവന്‍ 
വാളാല്‍ നശിക്കും” (മത്തായി 26:52). അക്രമം വലിയ 
അക്രമത്തിലേയ്ക്കു നയിക്കുന്നു എന്നു മാത്രമല്ല, 
മനുഷ്യവംശത്തിന്റെ നിലനില്പിനാവശ്യമായ 
വിഭവങ്ങളെയും നശിപ്പിക്കുന്നു. ഇതു വലിയ തിന്മയും, 
അനിതിയുമാണ്‌. അതുകൊണ്ടാണ്‌ തന്റെ ആദ്യത്തെ 


ക്രൈസ്തവ കാഹളം: ഫ്െബ്രുവരി 2017 


‘Let us pray for 


peace, and let us 


bring it about, 
starting in ouf 
own homes’ 


Pope Francis, January 16, 2014, via Twitter 


ലോകസമാധാന സന്ദേശത്തില്‍ വാഴ്ത്തപ്പെട്ട പോള്‍ 
ആറാമന്‍ മാര്‍പാപ്പ പറഞ്ഞത്‌ “സമാധാനത്തെ 
സ്നേഹിക്കാന്‍ ലോകത്തെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. 
അതുപോലെതന്നെ സമാധാനം സംജാതമാക്കാന്‍ 
കഴിയുന്ന ആളുകളെ സൃഷ്ടിക്കുവാനും, സംരക്ഷി 
ക്കുവാനും”. 


ഫ്രാന്‍സിസ്‌ പാപ്പായുടെ ക്ഷണം 


അക്രമരഹിതസമൂഹത്തിനായി പരിശ്രമിച്ചുകൊണ്ട്‌ 
ലോകത്തില്‍ സമാധാനം സ്ഥാപിക്കാനായി മാര്‍പാപ്പ 
എല്ലാവരെയും ക്ഷണിക്കുന്നു. യേശുവിന്റെ മലയിലെ 
പ്രസംഗത്തില്‍ ഈ മേഖലയില്‍ നാം ചെയ്യേയണ്ട 
കാര്യങ്ങള്‍ക്കുള്ള ഒരു രൂപരേഖ കണ്ടെത്താന്‍ 
സാധിക്കും. അഷ്ടസനഭാഗ്യങ്ങളില്‍ അധിഷ്ഠിതമായ 
ഒരു സമാധാനസാഗ്രാജ്യ സൃഷ്ടിയാണ്‌ ഇവിടെ 
കാണുന്നത്‌. രാഷ്ട്രീയ - മതനേതാക്കളും അന്തര്‍ 
ദേശീയ സ്ഥാപനങ്ങളുടെ അധികാരികളും, വ്യാവ 
സായിക - മാധ്യമ്ര്പരവര്‍ത്തകരും സമാധാനത്തിനായുള്ള 
ഈ പരിശ്രമത്തില്‍ പങ്കാളികളാകണം. “ഐക്യമാണ്‌ 
കലഹത്തെക്കാള്‍ ശക്തിയുള്ളതെന്നും, അതിലൂടെ 
അക്രമരഹിതസമൂഹം നിര്‍മ്മിക്കാന്‍ കഴിയുമെന്നും നാം 
ലോകത്തിന്‌ കാട്ടിക്കൊടുക്കണം”. 


ഇന്ന്‌ ലോക നേതാക്കന്‍മാര്‍ തങ്ങളുടെ 
സ്വാധീനവും ശക്തിയും തെളിയിക്കുന്നതായി ന്യൂക്ലിയര്‍ 
ആയുധങ്ങളുടെ എണ്ണം വര്‍ദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചു 
സംസാരിക്കുമ്പോള്‍, (ഫാന്‍സിസ്‌ മാര്‍പാപ്പ സമാ 
ധാനത്തെക്കുറിച്ച്‌ സംസാരിച്ച്‌ അവരെക്കാള്‍ 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


ശക്തനാകുന്നു. മാര്‍പാപ്പായുടെ ഈ വര്‍ഷത്തെ 
സമാധാനദിനസന്ദേശം പ്രാര്‍ത്ഥനാപൂര്‍വ്വം വായിച്ച്‌ 
ലോകത്തില്‍ സമാധാന വാഹകരാകാന്‍ നമുക്കും 
ശ്രമിക്കാം. യേശു തന്റെ ശിഷ്യന്മാരോടു പറഞ്ഞു: 
“ഞാന്‍ നിങ്ങള്‍ക്കു സമാധാനം തന്നിട്ടുപോകുന്നു. 
എന്റെ സമാധാനം ഞാന്‍ നിങ്ങള്‍ക്കു നല്‍കുന്നു” 
(യോഹ: 14:27). സമാധാനരാജാവായ ക്രിസ്തുവിന്റെ 
അനുയായികളായ നമുക്കും യേശുവിന്റെ ശാശ്വത 
സമാധാനം ലോകത്തില്‍ സംജാതമാകാന്‍ ആത്മാര്‍ 
ത്ഥമായി പരിശ്രമിക്കാം. 


വൈവാഹികം 


മലങ്കര കത്തോലിക്കാ യുവതി 24 വയസ്‌, 
B.Tech. (EC), 160 cm height. ടെക്നോ 
പാര്‍ക്കില്‍ ജോലി ചെയ്യുന്നു. അനുയോജ്യരായ 
യുവാക്കളുടെ മാതാപിതാക്കളില്‍ നിന്നും 
ആലോചന ക്ഷണിക്കുന്നു. എഞ്ചിനീയര്‍ 
മാര്‍ക്ക്‌ മുന്‍ഗണന, (നാട്ടില്‍ /വിദേശം.) 


9745194248 


ദ്ൃക്രഭംശങ്ങള്‍ 


ഡോ. ജോണ്‍ ഇലഞ്ഞിമണ്ണില്‍ 


ഡ്വംക്കുറെ എല്ലാ സാമാനൃജനങ്ങളും ചോദിക്കുന്ന 
ഒരു ചോദ്യമുണ്ട്‌: തങ്ങളുടെ നോട്ടത്തില്‍ വളരെ 
വ്യക്തമായ ചില കാര്യങ്ങള്‍ തങ്ങളുടെ ഭരണാധി 
കാരികള്‍ക്ക്‌ എന്തേ കാണാനാവാതെ പോകുന്നത്‌? 


ചരിര്രത്തിലുടനീളം സകല ദേശങ്ങളിലും 
കാലങ്ങളിലും ഭരിക്കപ്പെടുന്ന സകലര്‍ക്കും ഭരിക്കു 
ന്നവരോടു പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്‌. അതിനുള്ള 
അവസരങ്ങള്‍ കിട്ടാത്തതിനാല്‍ അവരത്‌ പറയുന്നില്ല. 
തങ്ങളെക്കാള്‍ ഭരിക്കുന്നവര്‍ സമര്‍ത്ഥരായതിനാല്‍ 
തങ്ങള്‍ക്കായിരിക്കും തെറ്റു സംഭവിച്ചതെന്ന്‌ കരുതി 
അവര്‍ സമാധാനിക്കുന്നു, മിണ്ടാതിരിക്കുന്നു. ബുദ്ധി 
യില്ലാത്തതിനാലാണ്‌ രാജാവിന്റെ വസ്ര്തം തങ്ങള്‍ 
കാണാത്തത്‌. അത്‌ വളരെ വിശേഷപ്പെട്ടതായിരിക്കും, 
അല്ല ആണ്‌. 


ഇതിനൊരു മറുവശമുണ്ട്‌. ഭരണത്തിലിരിക്കു 
ന്നവര്‍ക്കുമുണ്ട്‌ ആത്മാര്‍ത്ഥമായ ഒരു ചോദ്യം: തങ്ങള്‍ 
തിരിച്ചും മറിച്ചുമെല്ലാം നോക്കിയിട്ടും ശരിയെന്നു 
തോന്നുന്ന ചില കാര്യങ്ങള്‍ എത്ര പ്രഘോഷിച്ചിട്ടും 
എന്തേ ഭരിക്കപ്പെടുന്നവര്‍ക്ക്‌ മനസ്സിലാവുന്നില്ല? തങ്ങളെ 
അപേക്ഷിച്ച്‌ അവര്‍ക്ക്‌ ബോധം കുറവായതിനാല്‍. 
അതേ, ബോധവല്‍ക്കരണത്തിന്റെ കുറവുകൊണ്ട്‌. 


ഈ പ്രശ്നത്തെ നമുക്ക്‌ ദൃക്രഭംശമെന്നു വിളിക്കാം. 
ഇവിടെ നിന്നു നോക്കുമ്പോള്‍ ഇങ്ങനെ; അവിടെ നിന്നു 
നോക്കുമ്പോള്‍ അങ്ങനെ. അത്രതന്നെ. എന്നാല്‍ ഇവിടെ 
നിന്നാണ്‌ നോക്കുന്നതെങ്കിലും അവിടെനിന്നു നോക്കു 
ന്നവരുടെ ബുദ്ധി തങ്ങള്‍ക്കുമുണ്ടെന്നു ഭാവിക്കുന്ന 


കുറേപ്പേരുണ്ട്‌. രാജാവിന്റെ വസ്ത്രം വിശേഷപ്പെട്ട 
തായിത്തന്നെ കാണണമെന്ന്‌ അവര്‍ക്ക്‌ നിര്‍ബ്ബന്ധമുണ്ട്‌. 
അങ്ങനെ തന്നെയാണ്‌ കാണുന്നതെന്ന്‌ അവര്‍ 
ഭാവിക്കുന്നു, പറയുന്നു. അത്‌ ദൃക്രഭംശമല്ല, തല 
തിരിവാണ്‌, മറ്റൊരു ശ്രംശമാണ്‌. 


ഇതു പോലുള്ള വേറൊരു ശ്രംശമുണ്ട്‌, വേറൊരു 
തലതിരിവ്‌. അവിടെ നിന്നാലും ഇവിടെ നിന്നാല്‍ 
കാണാനാ വുന്നതും കാണാനാവുന്നത്‌. അതൊരു 
അനുഗ്രഹമാണ്‌; പക്ഷേ അതു വേണ്ടാ. അവിടെ 
നില്‍ക്കുന്നവരിലെ പ്രബലര്‍ കാണുന്നത്‌ കണ്ടാല്‍ മതി. 
അതുതന്നെയാണ്‌ കാണുന്നതെന്ന്‌ അവര്‍ പറഞ്ഞു 
നടക്കുന്നു. 


ദൃക്കുകളുടെ വര്‍ഗ്ഗീകരണം അവിടെ നില്‍ക്കട്ടെ. 
എന്തുകൊണ്ടാണ്‌ ഇങ്ങനൊക്കെ? ഈ നാലു തരക്കാര്‍ 
ചേര്‍ന്ന്‌ മനുഷ്യജീവിതം എത്രമാത്രം ദുസ്സഹമാക്കി 
യിരിക്കുന്നു! ഭരിക്കുന്നത്‌ ഞങ്ങളുടെ സിദ്ധാന്ത 
പ്രകാരമായിരിക്കണമെന്നു വാദിച്ച്‌ കുറേപ്പേര്‍ കാടു 
കയറിയിട്ടുണ്ടല്ലോ! ആരെങ്ങനെ വേണമെങ്കിലും 
ഭരിക്കട്ടെ എന്നു പറഞ്ഞ്‌ അവിടെ കഴിയുന്നവരെ 
ആയുധമെടുപ്പിക്കാന്‍. അങ്ങനെ അവരുടെ സമാധാനം 
കെടുത്തുന്നവരെ കൊല്ലണോ വേണ്ടായോ? അതു 
പറഞ്ഞ്‌ നാട്ടില്‍ തര്‍ക്കം, അസമാധാനം. അസമാധാന 
മുണ്ടാക്കിയവനെ കൊന്ന്‌ നാട്ടില്‍ ശവം കൊണ്ടുവച്ച്‌ 
അത്‌ ആര്‍ എങ്ങനെ മറവു ചെയ്യണമെന്നു തര്‍ക്കിച്ച്‌ 
അസമാധാനം! എന്തുകൊണ്ടാണ്‌ ഇങ്ങനൊക്കെ? 
എല്ലാറ്റിനും കാരണം ദൃക്രരംശം. അതുള്ളവനെ ഭരണ 


മേല്‍പ്പിക്കുന്ന സംവിധാനം കണ്ടുപിടിച്ച്‌ നടപ്പിലാക്കാന്‍ 
കിണഞ്ഞു പരിരശമിക്കുന്നതുകൊണ്ട്‌. അതേ, 
ആത്യന്തികമായി നോക്കുമ്പോള്‍ കാണാനാവുന്നത്‌ 
ഇതുമാര്രം: ജനാധിപത്യവ്യവസ്ഥയുടെ അടിസ്ഥാന 
പരമായ തകരാറുകൊണ്ട്‌. ദൃക്രഭംശം കഴിയുന്നതും 
ഒഴിവാക്കുന്നതിനു പകരം അതിന്റെ രണ്ട്‌ അടിമകളെ 
ഇട്ട്‌ കളം നിറയ്ക്കുന്നതുകൊണ്ട്‌. അപ്രിയസത്യം 
അതുതന്നെ. 


ഭരിക്കുന്നവന്റെ ദൃക്രഭംശം ഒരു വഴിക്ക്‌. 
ഭരിക്കുന്നവരിലെ ബഹുഭൂരിപക്ഷം വരുന്ന മറ്റുള്ളവരുടെ 
തലതിരിവും ആ വഴിക്കു തന്നെ. രണ്ടിന്റേയും 
അടിസ്ഥാനം വേറെയാണെങ്കിലും ഫലം ഒന്നുതന്നെ: 
ബോധ വല്‍ക്കരണം. ദൃക്രഭംശം ബാധിച്ച ബോധവും 
അവന്റെ ബോധം തന്നെയാണ്‌ തങ്ങള്‍ക്കെന്നു 
ഭാവിക്കുന്നവരുടെ അഭിനയ ബോധവും ചേര്‍ന്നു 
ണ്ടാകുന്ന ബോധക്കടല്‍: അതിന്റെ ബോധവല്‍ക്കരണ 
ത്തിരമാലകള്‍ അടിക്കുന്നതെങ്ങോട്ട്‌ ? സാമാന്യ 
ജനങ്ങളുടെ സാമാന്യബോധമെന്ന കരയിലേക്ക്‌. ഈ 
കരയ്ക്ക്‌ രണ്ടു ഭാഗങ്ങള്‍: രാജാവിന്‌ ഉടുവസ്ത്ര 
മില്ലെന്നറിഞ്ഞിട്ടും എന്നെപ്പോലെ ബുദ്ധിയുള്ളവന്‍ 
ഉണ്ടെന്നു 
ബഹുഭൂരിപക്ഷം ഒന്ന്‌. അവര്‍ ബോധവല്‍ക്കരണ 


കണ്ടിരിക്കേണ്ട വസ്ര്തം കരുതുന്ന 
ത്തില്‍പ്പെട്ട്‌ സ്വന്തം ബോധം നശിച്ചവരായി ബോധ 
വല്‍ക്കരണദത്യവുമായി വരുന്നവരുടെ കൂട്ടത്തില്‍ 
എങ്ങനെയും ചേര്‍ക്കപ്പെടാന്‍ വേണ്ടി ബോധവല്‍ക്കരി 
ക്കപ്പെട്ടവരായി എന്ന്‌ അഭിനയിക്കുന്നു. അങ്ങനെ 
്രചണ്ഡമായ ബോധവല്‍ക്കരണ മഹാമഹം മുന്നേ 
റുന്നു. കരയുടെ രണ്ടാം ഭാഗമാകട്ടെ, രാജാവിന്‌ 
തുണിയില്ലെന്നുതന്നെ ബോദ്ധ്യ പ്ലെട്ടെങ്കിലും മിണ്ടാതി 
രിക്കുന്നു. 


സാമാന്യജനങ്ങള്‍ക്ക്‌ സാമാന്യബോധമെന്ന്‌ ഒന്നുണ്ട്‌. 
അതിനെതിരായ ഒരു ബോധവല്‍ക്കരണവും അവര്‍ 
അംഗീകരിക്കില്ല. മിണ്ടാതിരുന്നിട്ട തക്ക സമയം വരുമ്പോള്‍ 
അവര്‍ പ്രതികരിക്കും. വലിയ ബോധവും ബോധവ 
ല്‍ക്കരണവും അമ്പേ താഴെ. ഭരണം നഷ്ടപ്പെടുന്നതോടെ 
ഭരിച്ചവര്‍ക്ക്‌ ബോധമുണ്ടാകുന്നു. അപ്പോ ഴേക്കും വേറെരു 
കൂട്ടര്‍ ഭരണത്തിലേറി കഥ ആവര്‍ത്തിക്കുന്നു. ആരുമൊന്നും 
ആഴത്തില്‍ പഠിക്കുന്നില്ല. 


അധികാരം നഷ്ടപ്പെടുന്ന നിമിഷം മുതല്‍, 
അധികാരത്തോട്‌ അനുഭാവം കാട്ടിയവരുടെ ഭാവവും 
അനുഭാവവും മാറുന്നു. ഭരണത്തിന്റെ ചുക്കാന്‍ 
പിടിച്ചവര്‍ക്കും ക്രമേണ കാര്യങ്ങള്‍ മനസ്സിലാകുന്നു. 
അതേ, അധികാരത്തിലിരിക്കുമ്പോള്‍ മനസ്സിലാകാതെ 
പോയ ചെറിയ കാര്യങ്ങള്‍. സമാനൃജനത്തിന്‌ 
അറിയാമായിരുന്ന ചില കാര്യങ്ങള്‍! ദൃക്രഭംശങ്ങള്‍! 


ഭരിക്കുന്നവരെ കുറ്റം പറഞ്ഞും സമാന്യജനങ്ങ 
ളോടു ചേര്‍ന്ന്‌ അവരെ അനുകൂലിച്ചും നിന്ന പ്രതി 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


പക്ഷം ഭരണപക്ഷമാവുമ്പോള്‍ അതുവരെ കണ്ടതല്ല 
അവരും പിന്നെ കാണുന്നത്‌. തീര്‍ച്ചയായും അധികാ 
രത്തിന്‌ ചില അണ്ഡബിന്ദുക്കളുണ്ട; ദൃക്ഭ്രംശങ്ങളുണ്ട്‌. 
ഇവയെ മറികടക്കാന്‍ എന്താണ്‌ മാര്‍ഗ്ഗം? 


ഇനിയാണ്‌ നമ്മുടെ വര്‍ഗ്ഗീകരണത്തിന്റെ ബാക്കി 
പ്രസക്തമാകുന്നത്‌. മനുഷ്യന്‍ ബുദ്ധിയുള്ള വനാണ്‌. 
ആനയെ തൂണായും മുറമായും മറ്റും കണ്ടത്‌ 
കുരുടന്മാരാണ്‌. മറ്റുള്ളവര്‍ അങ്ങനെയല്ല കാണുന്നത്‌. 
ദൃക്രഭംശവും ഒരു തരം കുരുടത്തമാണ്‌. അതില്ലാത്ത 
കുറച്ചുപേരെങ്കിലുമുണ്ട്‌, രണ്ടു ഭാഗത്തുമുണ്ട്‌. 
അവരുടേത്‌ ഏറക്കുറെ (ര്രംശരഹിത ദൃഷ്ടിയാണ്‌. 
അവരെയാണ്‌ ഭരിക്കാന്‍ ആക്കേണ്ടത്‌. 


അവരെ കണ്ടുപിടിക്കാന്‍ ഇപ്പോഴത്തെ തെരഞ്ഞെ 
ടുപ്പുകള്‍ക്കാവില്ല. ഭൂരിപക്ഷരീതി ദ്ൃക്രഭംശരെ 
ദൃക്ഭരംശര്‍ തെരഞ്ഞെടുക്കുന്നതാണ്‌. ്രംശരഹിതര്‍ 
ഇവരുടെ കണ്ണില്‍പ്പെടില്ല. ശ്ംശരഹിതര്‍ക്കേ ശ്രംശ 
രഹിതരെ തിരിച്ചറിയാനാവൂ. അവരാകട്ടെ വളരെച്ചെറിയ 
ഒരു സമൂഹമാണ്‌. ഭൂരിപക്ഷസ്രമ്പദായത്തില്‍ അവര്‍ 
തള്ളപ്പെട്ടു പോകുകയാണ്‌. 


ഓഷോയും മറ്റും പറയുന്ന ഒരു കഥയുണ്ട്‌: വളരെ 
ചെറിയ ഒരു രാജ്യം. അവിടെ രണ്ടു കിണറുകള്‍ മാത്രം. 
ഒന്ന്‌ രാജാവിനും കൊട്ടാരവാസികള്‍ക്കും കുടിവെള്ള 
ത്തിനുള്ളത്‌; മറ്റേത്‌ ്പജകള്‍ക്കും. ശ്രതുക്കള്‍ 
പൊതുക്കിണറ്റില്‍ വിഷം കലക്കി. പ്രജകള്‍ക്കെല്ലാം 
കിറുക്കു പിടിച്ചു. കൊട്ടാരവാസികള്‍ക്ക്‌ കിറുക്കില്ല. 
അങ്ങനിരിക്കെ ഒരു ദിവസം പ്രജകള്‍ കൂട്ടമായി വന്നു 
പറഞ്ഞു ഈ കിറുക്കന്‍ രാജാവിനെ ഞങ്ങള്‍ക്കു 
വേണ്ടാ. മന്ത്രിക്കു കാര്യം പിടി കിട്ടി. അദ്ദേഹം ആളുവിട്ട്‌ 
പൊതുക്കിണറ്റില്‍ നിന്നും വെള്ളം വരുത്തി രാജാവിനും 
കൊട്ടാരവാസികള്‍ക്കും കൊടുത്തു. അവരോടു 
സംസാരിച്ച പ്രജകള്‍ രാജാവിന്റെ കിറുക്കു മാറിയെന്നു 
പറഞ്ഞ്‌ പിരിഞ്ഞുപോയി. യഥാ പ്രജാ തഥാ രാജാ. 
കാര്യം ശരി. അപ്പോള്‍ ദൃക്രഭംശര്‍ക്ക്‌ ദൃക്രഭംശര്‍ 
ഭരണാധികാരികള്‍. 


ഭരിക്കുന്നവരുടെ ദ്ൃക്ര്രംശം കുറയ്ക്കാന്‍ തീരെ 
വഴികളില്ലാതില്ല. ഭരിക്കപ്പെടുന്നവരുടെ അഭിപ്രാ യങ്ങളും 
അനുഭവങ്ങളും അവര്‍ അറിയണം. അവരോടുള്ള 
പ്രസംഗങ്ങള്‍ കുറയ്ക്കണം. ഒരു ജനതയെ മുഴുവന്‍ 
രപസംഗിച്ചു നന്നാക്കാമെന്ന്‌ ഭരണാധികാരികള്‍ 
വിചാരിക്കരുത്‌. മറ്റുള്ളവരെ കേള്‍ക്കാന്‍ കൂടുതല്‍ 
ശ്രമിക്കണം. ഫീഡ്‌ ബാക്ക്‌ എന്നൊന്നുണ്ടല്ലോ! 
പണ്ടുകാലത്ത്‌ ഖലീഫമാരും മറ്റും വേഷ്രപഛന്നരായി 
സഞ്ചരിച്ച്‌ ജനഹിതം അറിഞ്ഞിരുന്നു. അതിന്റെ മെച്ചം 
അവരുടെ ഭരണത്തിന്‌ ഉണ്ടായിരുന്നു താനും. 


ജനങ്ങളും ഒന്നറിയണം. ജനാധിപത്യത്തില്‍ 
അവരാണത്രേ ഭരിക്കുന്നത്‌. അത്‌ വെറുമൊരു 
തമാശയാണ്‌. ഒരാള്‍ക്കോ ഒരു സമൂഹത്തിനോ 
ഭരിക്കാനും ഭരിക്കപ്പെടാനും സാദ്ധ്യമല്ല. ഇതു രണ്ടും 
സംയോജിപ്പിക്കാന്‍ ശ്രമിക്കുന്ന മുറയ്ക്ക്‌ ആ അളവില്‍ 


സ്വാര്‍ ത്ഥതാല്‍പര്യങ്ങള്‍ ്രബലമാകും, സ്വജന 
പക്ഷപാതം വര്‍ദ്ധിക്കും. അങ്ങനെ വരാതിരിക്ക 
ണമെങ്കില്‍ പ്ലേറ്റോ നീതിഷ്ഠനായ ഭരണാധികാരിക്കായി 
പറഞ്ഞുവച്ച കര്‍ശനശിക്ഷണം എല്ലാ മനുഷ്യനും 
ലഭിക്കണം. പൊതുനന്മ മാത്രം ലാക്കാക്കി പ്രവര്‍ത്തി 
ക്കാന്‍ എല്ലാവര്‍ക്കും കഴിയണം. ജനാധിപത്യമെന്ന 
വിപരീതപദമിര്രണത്തിലെ വിപത്തുകള്‍ ലോകം 
മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. 


പൊതുജനം കഴുത എന്നു പരക്കെ പറയപ്പെടുന്നു 
ണ്ടല്ലോ. ചുമ്മാതെ അങ്ങനൊന്നു പാടി പ്പതിയുമോ? 
എന്തൊക്കെയോ ചില കഴുതത്തരം അവര്‍ക്കുണ്ടെന്ന 
വിവരം എല്ലാവര്‍ക്കുമറിയാം. അപ്പോള്‍ അവരെ 
നിയ്രന്തിക്കാന്‍ ആളു വേണം. ഭരിക്കുന്നവരെ 
നിയന്ത്രിക്കാന്‍ ഭരിക്കപ്പെടുന്നവര്‍; ഭരിക്കപ്പെ ടുന്നവരെ 
നിയന്ത്രിക്കാന്‍ ഭരിക്കുന്നവര്‍! ആധുനികന്റെ ചിന്തയിലെ 
തീസിസും ആന്റിത്തീസിസും. ഇതറിഞ്ഞാല്‍ ഹേഗൽ 
ശവക്കുഴിയില്‍ ഒന്നു തിരിഞ്ഞുകിടക്കും. പാര്‍ലമെന്റ്‌, 
ജുഡീഷ്യറി, കാബിനറ്റ്‌ എന്നിവ കുറേക്കാലമായി 
തമ്മില്‍ത്തമ്മില്‍ നിയയന്ത്രിക്കുന്നു. അതിന്റെ പൊല്ലാ 
പ്പുകള്‍ നാം ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നു. ഭാര്യയും 
ഭര്‍ത്താവും തുല്യശക്തികളായിരുന്ന്‌ തമ്മില്‍ത്തമ്മില്‍ 
നിയന്ത്രിച്ചതിന്റെ ഫലമായി കുടുംബകോടതികളുടെ 


എണ്ണവും വണ്ണവും കുടിയതു നാം കണ്ടുകഴിഞ്ഞു! 
ഒരാള്‍ക്കു തന്നെ ഒരേ സമയം ഒരേ കേസില്‍ 
കള്ളനായും പോലീസായും ഇരിക്കാമെന്നും ഇനി 
കേട്ടെന്നിരിക്കും! 


മറ്റൊരു ഭരണ്രകമത്തെപ്പറ്റി മനുഷ്യന്‍ ചിന്തിച്ചു 
തുടങ്ങിയിട്ടുണ്ട്‌. മെറിറ്റേോരകസിയെന്ന്‌ അതിനു 
പേരുമായി. ഈ മെറിറ്റിനെ എങ്ങനെ ആരു കണ്ടു 
പിടിക്കും എന്നേ അറിയാനുള്ളൂ. ്രതിശീര്‍ഷവോട്ട 
വകാശസ്മ്രദായം മാറ്റിക്കൊണ്ടേ അതു സാദ്ധ്യമാകൂ. 
അതിന്‌ കുറച്ചു നാളുകൂടി ഈ ഭരണത്തിന്റെ 
കെടുതികള്‍ നാം അനുഭവിക്കണം. പിന്നെ, ഏതൊക്കെ 
ശീര്‍ഷങ്ങളെ ഉള്‍പ്പെടുത്തിക്കൊണ്ടുള്ള ഇലക്ടോറല്‍ 
കോളജ്‌ ആണ്‌ വേണ്ടത്‌? അതിലെ അംഗങ്ങളെ ആരു 
തെരഞ്ഞെടുക്കും? ഏതു ലോകത്തുനിന്ന്‌? 


അന്യഗ്രഹ സഞ്ചാരങ്ങളും മറ്റും എളുപ്പമാകു 
മ്പോള്‍ നമുക്ക്‌ ഇതിന്റെ ബാക്കി ചിന്തയാകാം. 
അതുവരെ ദൃക്‌ ര്രംശ പ്രജകള്‍ക്ക്‌ മറ്റൊരു തരം 
ദൃക്ര്ഭംശരാജാക്കന്മാര്‍. ഇടയ്ക്ക്‌ ഒരു ദിവസത്തേ 
ക്കെങ്കിലും ഈ പ്രജകളും രാജാക്കളാണല്ലോ; അതു 
മതി. 


ക്രൈസ്തവ കാഹളം: ഫ്രെബ്രുവരി 2017 


സഹനാ: 


ഒരു ചെറിയ സംഭവം പറയുകയാണ്‌. റഷ്യയിലെ 
ഒപ്റ്റിനാ എന്ന സ്ഥലത്ത്‌ ഗ്രീക്ക്‌ ഓര്‍ത്തഡോക്‌സ്‌ സഭ 
യിലെ ശ്രേഷ്ഠനായ ഒരു സന്യാസി ജീവിച്ചിരുന്നു. രോഗി 
യായിരുന്നു അദ്ദേഹം. ഒരുപാടുകാലം, അതിദാരുണമായ 
രോഗം പിടിപെട്ട്‌ കിടക്കയില്‍ത്തന്നെ കഴിഞ്ഞുകൂടിയിരു 
ന്നു. എല്ലാക്കാര്യങ്ങള്‍ക്കും അദ്ദേഹം മറ്റുള്ളവരെ ആശ്ര 
യിച്ചു. വാസ്തവത്തില്‍, മറ്റുള്ളവര്‍ക്ക്‌ ഒരു ഭാരം തന്നെ 
യായിരുന്നു ആ സന്യാസിയുടെ ജീവിതം. 


ഈ ജീവിതം കൊണ്ടെന്തു പ്രയോജനം? ഈ സഹ 
നത്തിന്റെ ഉദ്ദേശ്യമെന്താണ്‌? എന്തുകൊണ്ടാണ്‌ 
ഡോക്ടര്‍മാര്‍ ഇദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കാ 
ത്തത്‌? അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവര്‍ ഒരുപക്ഷേ ഇങ്ങനെ 
പറഞ്ഞിരിക്കണം. പക്ഷേ, ആ സന്യാസിയാണെങ്കിലോ. 
അദ്ദേഹം എന്താണു ചെയ്തത്‌? ഭയങ്കരമായ വേദന ഹൃദ 
യാഫ്ലാദത്തോടെയും സരമൃതയോടെയും സഹിച്ചു. ഈ 
സഹനം മറ്റു സന്യാസിമാരെ അദ്ഭുതപ്പെടുത്തി. അവര്‍ക്ക്‌ 
ഉണര്‍വ്വും ഉന്മേഷവും നല്‍കാന്‍ ഈ സഹനം കാരണമാ 
യിത്തീര്‍ന്നു. ഈ വിവരം മനസ്സിലാക്കിയ റഷ്യയിലെ ജന 
ങ്ങള്‍ തീര്‍ത്ഥയാത്രയായി വന്ന്‌ ആ സന്യാസിയെ കാണു 
കയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. നിസ്സഹായ 
നായ ആ രോഗി, തന്റെ രോഗത്തെക്കുറിച്ച്‌ ഒരക്ഷരം 
പോലും പിറുപിറുക്കാതെ തന്നെ സന്ദര്‍ശിച്ച എല്ലാ വ്യക്തി 
കള്‍ക്കും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകള്‍ സന്തോഷപൂര്‍വ്വം 
സഹിക്കുന്നതിനുവേണ്ട ശക്തിയും, ആത്മീയ ചൈത 


ന്യവും പകര്‍ന്നുകൊടുത്തു. 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


ഉണി അമ്മയമ്പലം 
ണ 


കഥയിലെ സന്യാസിയുടെ സഹനം കൂട്ടുകാര്‍ 
മറക്കില്ലെന്നു തോന്നുന്നു. എന്നാല്‍ ആ സന്യാ 
സിയെ സഹിക്കാന്‍ പ്രേരിപ്പിച്ചത്‌ എന്തായിരുന്നു 
എന്ന്‌ ആരെങ്കിലും സംശയിച്ചേക്കാം. അടുത്ത്‌ ഒരു 
നല്ല ചങ്ങാതിപോലും കൂട്ടിനുണ്ടായിരുന്നില്ല. 
എന്നിട്ടും സന്തോഷപൂര്‍വ്വം ഇത്രയൊക്കെ സഹിക്കു 
കയോ? അതിനുളള ശക്തി എവിടുന്നു കിട്ടി? തിരു 
വചനം തന്നെയാണ്‌ യഥാര്‍ത്ഥ ശക്തി. വിശുദ്ധ വേദ 
പുസ്തകത്തില്‍ സഹനവുമായി ബന്ധപ്പെട്ട തിരുവ 
ചനങ്ങള്‍ ഒരുപാടുണ്ട്‌. അവയില്‍ ചിലത്‌ നമ്മള്‍ പരി 
ചയപ്പെടു മ്പോള്‍ സഹിക്കാനുള്ള ശക്തിയും 
തീക്ഷ്ണതയും നമുക്കും ലഭിക്കും. 


“യേശു ശിഷ്യന്മാരോട അരുളിച്ചെയ്തു: ആരെ 
ങ്കിലും എന്നെ അനുഗമിക്കാന്‍ ആഗ്രഹിക്കുന്നെങ്കില്‍ 
അവന്‍ തന്നെത്തന്നെ പരിതൃജിച്ച്‌ തന്റെ കുരിശു 
മെടുത്ത്‌ എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവന്‍ 
രക്ഷിക്കുവാന്‍ ആഗ്രഹിക്കുന്നവന്‍ അതു നഷ്ടപ്പെ 
ടുത്തും; എന്നാല്‍, ആരെങ്കിലും എനിക്കുവേണ്ടി 
സ്വജീവന്‍ നഷ്ടപ്പെടുത്തിയാല്‍ അവന്‍ അതു 
കണ്ടെത്തും” (മത്താ. 16:24-25). 


“ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിന്‍, 
വിനാശത്തിലേക്കു നയിക്കുന്ന വാതില്‍ വിസ്ത്യ 
തവും വഴി വിശാലവുമാണ്‌. അതിലേ കടന്നുപോ 
കുന്നവര്‍ വളരെയാണുതാനും. എന്നാല്‍, ജീവനി 
ലേക്കു നയിക്കുന്ന വാതില്‍ ഇടുങ്ങിയതും വഴി വീതി 
കുറഞ്ഞതുമാണ്‌. അതു കണ്ടെത്തുന്നവരോ 
ചുരുക്കം” (മത്താ. 7:13-14). 


“സ്വര്‍ണ്ണം അഗ്നിയില്‍ ശുദ്ധി ചെയ്യപ്പെടുന്നു; 
സഹനത്തിന്റെ ചൂളയില്‍ കര്‍ത്താവിനു സ്വീകാര്യ 


=> ഞ്ഞ ത്‌ 2 


രായ മനുഷ്യരും. കര്‍ത്താവില്‍ ആശ്രയിക്കുക. അവിടുന്ന്‌ 
നിന്നെ സഹായിക്കും” (പ്രഭാ. 2:5-6). 


“പരീക്ഷകള്‍ ക്ഷമയോടെ സഹിക്കുന്നവന്‍ ഭാഗ്യ 
വാന്‍. എന്തെന്നാല്‍, അവന്‍ പരീക്ഷകളെ അതിജീവിച്ചു 
കഴിയുമ്പോള്‍ തന്നെ സ്നേഹിക്കുന്നവര്‍ക്കു ദൈവം 
വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവനു 
ലഭിക്കും” (യാക്കോ. 1:12). 


“നിങ്ങള്‍ സമചിത്തതയോടെ ഉണര്‍ന്നിരിക്കുവിന്‍. 
നിങ്ങളുടെ ശത്രുവായ പിശാച്‌ അലറുന്ന സിംഹത്തെ 
പ്പോലെ ആരെ വിഴുങ്ങണമെന്ന്‌ അന്വേഷിച്ചു കൊണ്ടു ചുറ്റി 
നടക്കുന്നു. വിശ്വാസത്തില്‍ ഉറച്ചു നിന്നുകൊണ്ട്‌ അവനെ 
എതിര്‍ക്കുവിന്‍. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദ 
രരില്‍ നിന്ന്‌ ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കു 
ന്നെന്ന്‌ അറിയുകയും ചെയ്യുവിന്‍” (1 പത്രോ. 5:8-9). 


ഇനി താഴെ പറയുന്ന ബൈബിള്‍ ഭാഗങ്ങള്‍ കൂടി 
വായിച്ച്‌ സഹനത്തിന്റെ ദൈവിക ലക്ഷ്യം മനസ്സിലാക്കുക. 


ജോബിന്റെ വ്യക്തിത്വം (ജോബ്‌. 11-5). 


ജോബിന്റെ വേദനകള്‍ (സഹനം) (ജോബ്‌. 113-19; 


2:1-10) 


എവിടെ നിന്ന്‌ ജോബിന്‌ വേദനകള്‍ ലഭിച്ചു (ജോബ്‌. 


112; 2:6; 23:10) 


ജോബ്‌ പരീക്ഷിക്കപ്പെട്ടത്‌ എന്തുകൊണ്ട്‌ (ജോബ്‌. 


1:6 -12, 2:1-10; 23:10) 
സഹനത്തിന്റെ ഫലം എന്തായിരുന്നു (42:1-6) 


ജോബ്‌ തരുന്ന പാഠം എന്താണ്‌? (ജോബ്‌. 112; 2:6) 


ക്രൈസ്തവ കാഹളം: ഫ്രെബുവരി 2017 


മനോഭാവം ഏലാമാണ്‌ 
ദ്ധ 


ജോസ്‌ കാട്ടാമല 


യര്‍ച്ച ആഗ്രഹിക്കാത്തവര്‍ ലോകത്തുണ്ടായിരി 
ക്കില്ല. ഉണ്ടെങ്കില്‍ അവര്‍ മന്ദബുദ്ധികളോ ബുദ്ധിരഹി 
തരോ ആയിരിക്കും. രോഗികള്‍ ആരോഗ്യവാന്മാരാവാന്‍ 
കൊതിക്കും. ദരിദ്രര്‍ സമ്പന്നരാവാന്‍ ആഗ്രഹിക്കും. 
കാരാഗ്രഹത്തില്‍ ആയിരിക്കുന്നവര്‍ സ്വാതന്ത്രത്തിനു 
വേണ്ടി ദാഹിക്കും. രോഗവും ദാരിദ്യവും ബന്ധനങ്ങളും 
ഭനതീകമോ ആദ്ധ്യാത്മികമോ ആകാം. അവയില്‍ നിന്നു 
മുള്ള വിടുതല്‍ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരി 
ശ്രമിക്കുകയും ചെയ്യുന്ന ്രവര്‍ത്തിയിലാണ്‌ ഓരോ മനു 
ഷ്യനും. ജീവിത യാത്രയില്‍ വിജയ പരാജയങ്ങള്‍ സ്വാ 
ഭാവികമാണ്‌. പരാജയങ്ങള്‍ അന്തിമമല്ല. അടുത്ത അവ 
സരം വരുമെന്ന പ്രതീക്ഷ കൈവിടാത്തവര്‍ അതു നേടു 
മെന്നത്‌ മാനവ ചരിത്രത്തില്‍ ഉടനീളം കാണാം. വിജയ 
ത്തില്‍ അഹങ്കരിക്കുന്നവര്‍ പരാജയത്തിന്റെ പടുകുഴി 
യില്‍ വീണുപോകും. പ്രതിസന്ധികളില്‍ വിജയത്തിന്റെ 
വിത്തുകള്‍ ഉണ്ടെന്നത്‌ സത്യമാണു. അത്‌ മനസ്സിലാക 
ണമെങ്കില്‍ ഒരു നല്ല മനോഭാവം വളര്‍ത്തിയെടുക്കണം. 


നിഷേധാത്മക നിലപാടും മനോഭാവവും ജീവി 
തത്തെ സങ്കീര്‍ണ്ണതയിലേക്കും ദുഃഖത്തിലേക്കും നയി 
ക്കും. ലളിതവും സന്തോഷകരവുമായ ജീവിതത്തിന്‌ നല്ല 
മനോഭാവം അനിവാര്യമാണ്‌. തൊഴില്‍ ചെയ്യുന്നവരില്‍ 
നല്ല മനോഭാവം സൃഷ്ടിച്ച്‌ തൊഴില്‍ശാലകളെ ലാഭകേ 


ക്രൈസ്തവ കാഹളം: ഫ്രെബ്രുവരി 2017 


ന്ദങ്ങളാക്കി മാറ്റാന്‍ ലക്ഷ്യമിട്ടുകൊണ്ടു പ്രവര്‍ത്തിക്കുന്ന 
പരിശീലകരെപ്പറ്റി എല്ലാവര്‍ക്കും അറിവുള്ളതാണ്‌. 
നെപ്പോളിയന്‍ ഹില്ലെന്ന പ്രശസ്ത അമേരിക്കന്‍ ഗ്രന്ഥ 
കാരനും പരിശീലകനും മനോഭാവത്തിന്റെ പ്രാധാന 
ൃത്തെ വിവരിക്കാന്‍ ഒരു സംഭവകഥ പറയുന്നുണ്ട്‌. 
ചാള്‍സ്‌ അലന്‍ ജനിച്ചതു ഒരു സാധു കുടുംബത്തില്‍ 
ആയിരുന്നു. പിതാവ്‌ അധ്യാപകനായിരുന്നു. കുടുംബം 
പോറ്റാന്‍ നന്നേ ക്ലേശിക്കുന്നുണ്ടായിരുന്നു. അമ്മ വിവാ 
ഹമോചനം നേടി മറ്റൊരാളെ കല്യാണം കഴിക്കുമ്പോള്‍ 
ചാള്‍സിന്‌ പതിനാലു വയസ്സായിരുന്നു. അവന്‍ 
സ്കൂളില്‍ പൊയ്ക്കൊണ്ടിരിക്കുമ്പോള്‍ത്തന്നെ കുടും 
ബത്തിനുവേണ്ടി നിരവധി ജോലികളില്‍ ഏര്‍പ്പെട്ടിരുന്നു. 
രണ്ടാനച്ഛന്‍ കര്‍ക്കശക്കാരനും സ്നേഹശുന്യനും ആയി 
രുന്നു. അമ്മ എപ്പോഴും രണ്ടാനച്ഛന്റെ പക്ഷത്ത്‌ നിന്ന 
പ്പോള്‍ ചാള്‍സ്‌ ദുഃഖിച്ചു. ഇതിനിടെ സ്വന്തം പിതാവും 
മരിച്ചു. ദാരിദ്ര്യം വിട്ടു മാറാതെ കൂടെത്തന്നെ ഉണ്ടായി 
രുന്നു. മുഷിഞ്ഞതും വൃത്തിയില്ലാത്തതുമായ വസ്ത്ര 
ങ്ങള്‍ കൂട്ടുകാരില്‍ നിന്നും അവന്‍ ഒറ്റപ്പെടാന്‍ കാരണ 
മായി. പതിനേഴാം വയസ്സില്‍ അവന്‍ നാടുവിട്ടു. പിന്നീട്‌ 
അവന്‍ മാതാപിതാക്കളെ കാണുകയോ കേള്‍ക്കുകയോ 
ചെയ്തിട്ടില്ല. യാതൊരു പിന്‍ബലമോ സുഖമുള്ള ഓര്‍മ്മ 
കളോ അവന്‍ അനുഭവിച്ചിട്ടില്ലായിരുന്നു. അമേരിക്കയുടെ 
പടിഞ്ഞാറന്‍ പ്രദേശങ്ങളില്‍ അലഞ്ഞുതിരിഞ്ഞു 


താഴ്ന്ന ജോലികളൊക്കെ ചെയ്തു വയ്ക്കോല്‍കൂനക 
ളില്‍ കിടന്നുറങ്ങി ചെരുപ്പു പോലും ഇല്ലാതെ അവന്‍ 
ജീവിച്ചു. ചീത്ത സഹവാസത്താല്‍ വിദ്വേഷം നിറഞ്ഞ 
മനസ്സായിരുന്നു അവന്റേത്‌. ചരക്കുകപ്പലില്‍ കയറികൂടി 
ജപ്പാനിലും ചൈനയിലും പോകാന്‍ അവനു കഴിഞ്ഞു. 
അലാസ്കയിലെ കടകളില്‍ ജോലിചെയ്യാനും അവനു 
സാധിച്ചു. കുറെനാള്‍ ഒരു സ്വര്‍ണ്ണഖനിയില്‍ ജോലി 
ചെയ്തു അല്പം നേട്ടമുണ്ടാക്കി. 


മെക്സിക്കോയില്‍ കലാപമുണ്ടായപ്പോള്‍ ചാള്‍സ്‌ 
പട്ടാളക്കാരനായി. പട്ടാളക്കാര്‍ ഗ്രാമങ്ങളില്‍ കടന്നു 
ചെന്നു കന്നുകാലികളെ തട്ടിക്കൊണ്ടുപോയി മാംസം 
എടുത്ത ശേഷം തോല്‍ ഉപേക്ഷിച്ച്‌ പോകുമ്പോള്‍ 
ചാള്‍സ്‌ അവശേഖരിച്ച്‌ ഉപ്പിട്ട സൂക്ഷിച്ച്‌ വിറ്റുപോന്നു. 
ഇങ്ങനെ അവന്‍ എഴുപതിനായിരം ഡോളര്‍ നേടി. നല്ല 
തുക കൈവശം വന്നുവെന്നധാരണയില്‍ പട്ടാളജീവിതം 
അവസാനിപ്പിച്ചു. അവന്റെ ചുതുകളിയും ധാരാളിത്വവും 
ദുഷിച്ച കൂട്ടുകെട്ടുകളും സംശയത്തോടെ പോലീസ്‌ രഹ 
സ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 
വര്‍ഷംകൊണ്ട്‌ സമ്പാദ്യങ്ങളും ഇല്ലാതായി. കൂടുതല്‍ 
മോശമായ ജീവിതത്തിലേക്ക്‌ നയിക്കാനേ ആ അവസ്ഥ 
അവനെ പ്രേരിപ്പിച്ചുള്ളു. കേവലം മുപ്പത്തിനാലു വയ 
സ്സുള്ളപ്പോള്‍ മയക്കുമരുന്നു കൈവശം വച്ചുവെന്ന കുറ്റം 
ചുമത്തി അവന്‍ ജയിലിലായി. കെട്ടിച്ചമച്ച കുറ്റമായി 
രുന്നു അത്‌. അതുകൊണ്ട്‌ അവന്‍ കൂടുതല്‍ കഠിനഹൃ 
ദയനാവുകയാണ്‌ ചെയ്തതു. ജയില്‍ ജീവിതം അവന്‍ 
പുതിയ അനുഭവം ആയിരുന്നു. ജയിലില്‍ നിന്നും കട 
ക്കാനുള്ള പദ്ധതികള്‍ അവന്‍ ആലോചിച്ചു. ഈ ഘട്ട 
ത്തില്‍ അവനൊരു ഉള്‍വിളി ഉണ്ടായി. ജയില്‍ നിയമ 
ങ്ങള്‍ അനുസരിക്കാനും ഏറ്റവും നല്ല തടവുകാരനാ 
കാനും അവനു കഴിഞ്ഞു. അങ്ങനെ തികച്ചും വിപരീത 
ദിശയിലേക്ക്‌ ജീവിതത്തെകൊണ്ടുപോകാന്‍ അവന്‍ 
സാധിച്ചു. അവന്റെ കടുത്ത ശ്രതു അവന്‍ തന്നെ 
ആണെന്ന വസ്തുത തിരിച്ചറിഞ്ഞു. കുറ്റമാരോപിച്ച നിയ 
മപാലകരോടോ കടുത്ത ഭാഷയില്‍ ശിക്ഷിച്ച ന്യായാ 
ധിപനോടോ പകയില്ലാതെ സ്വന്തം ചിത്രം അത്ര ഭംഗി 
യുള്ള തായിരുന്നില്ല എന്ന യാഥാര്‍ത്ഥ്യം അവന്‍ 
ഉള്‍ക്കൊണ്ടു. 


മനോഭാവം മാറിയതോടെ ചാള്‍സ്‌ പുതിയ വ്യക്തി 
യായി. ജയില്‍ ജീവിതം സന്തോഷകരമാക്കാന്‍ അതു 
മൂലം കഴിഞ്ഞു. വൈദ്യുതി സംബന്ധമായി ജോലികള്‍ 
ചെയ്തുകൊണ്ടിരുന്ന തടവുകാരന്‍ മോചിതനാകാറാ 
യപ്പോള്‍ ചാള്‍സിനെ ആ ജോലിയിലേക്ക്‌ പരിഗണിച്ചു. 
അപ്പോള്‍ മുതല്‍ ജോലിയില്‍ പ്രവേശിക്കുന്നതുവരെ ആ 
ജോലിക്ക്‌ ആവശ്യമായ അറിവുകള്‍ സമ്പാദിക്കുന്നതി 
ലായിരുന്നു അവന്റെ ശ്രദ്ധ. പ്രതിഫലത്തെക്കുറിച്ച്‌ ചിന്തി 
ക്കാതെ ജോലി ചെയ്തിരുന്നതിനാല്‍ അവന്‍ ആ ജോലി 
ഉല്ലാസകരമായിരുന്നു. പലപ്പോഴും വെളിയില്‍ പോയി 
ജോലിചെയ്യാനും അവനു കഴിഞ്ഞു. കുറെ ഏറെ സ്വാ 
തന്ത്രം നല്ല മനോഭാവം മൂലം അവനു ലഭിച്ചു. 


ജയില്‍ ജീവിതത്തിന്റെ രണ്ടാം വര്‍ഷം ചാള്‍സ്‌ 
നുറ്റിഅന്‍പതുപേരെ മേല്‍നോട്ടം വഹിക്കേണ്ട ജോലി 
യിലേക്ക്‌ ഉയര്‍ത്തപ്പെട്ടു. അവന്‍ എല്ലാവരോടും ദയ 
യൊടും സഹിഷ്ണുതയോടും പെരുമാറി. ജയിലധിക്യ 
തരും സഹതടവുകാരും അവനെ ഇഷ്ടപ്പെട്ടു. ഈ അവ 
സരത്തിലാണ്‌ ഹെര്‍ബര്‍ട്ട്‌ ഹ്യൂസ്‌ എന്ന ധനികന്‍ 
ആദായ നികുതിവെട്ടിപ്പുമായി ബന്ധപ്പെട്ട്‌ ജയിലില്‍ വരു 
ന്നത്‌. അയാളെ കണ്ടമാര്രയില്‍ത്തന്നെ ചാള്‍സിന്‌ 
തോന്നിയതു ഇയാളായിരിക്കും. ചെളിക്കുണ്ടില്‍ നിന്നും 
അവനെപൊക്കി എടുക്കുന്ന വ്യക്തി എന്ന്‌. തലയെടു 
പ്പോടെ നടന്നിരുന്ന അന്‍പത്തിമൂന്നുകാരനായ ഹ്യൂ 
സിന്‌ ആവുന്നത്ര ഉപ്രദവങ്ങള്‍ മറ്റുതടവുകാര്‍ കൊടു 
ത്തു. ചാള്‍സ്‌ ഹ്യൂസിന്റെ പരിതാപാവസ്ഥ മനസ്സിലാ 
ക്കി അയാളോട്‌ സ്നേഹാദരങ്ങളോടെ ഇടപെടാന്‍ 
ചാള്‍സ്‌ ശ്രമിച്ചു. അവന്‍ ജയിലധികൃതരുടെ ഇടയില്‍ 
ഉണ്ടായിരുന്ന സ്വാധീനമുപയോഗിച്ച്‌ ഹ്യുസിനെ സ്വന്തം 


സെല്ലിലേക്ക്‌ മാറ്റാന്‍ കഴിഞ്ഞു. അവിടെ കൂടുതല്‍ വിശാ 
ലമായിട്ടും സ്വതന്ത്രമായും ഹ്യൂസ്‌ കഴിഞ്ഞു. ഹ്യൂസിന്റെ 
തൊഴില്‍ശാലയിലെ ഉദ്യോഗസ്ഥര്‍ എങ്ങനെ 
തൊഴില്‍ശാല കൊണ്ടുപോകും എന്നതിനെക്കുറിച്ചു 
അയാള്‍ക്ക്‌ ആകാംഷ ഉണ്ടായിരുന്നു. ജോലി സമയ 
ത്തിനുശേഷം മറ്റൊരു തടവുപുള്ളിയുടെ സഹായ 
ത്തോടെ നിരവധികത്തുകള്‍ കമ്പനി നടത്തിപ്പിനായി 
ദിനംപ്രതി അയയ്ക്കാന്‍ ചാള്‍സിന്റെ ശ്രമഫലമായി ഹ്യൂ 
സിനു കഴിഞ്ഞു. ഇതിനൊക്കെ ആവശ്യമായ ഇളവുകള്‍ 
നേടിയതും ചാള്‍സിന്റെ കഴിവായിരുന്നു. 


ഹ്യൂസിന്റെ തടവുകാലാവധി തീരാറായപ്പോള്‍ 
ചാള്‍സിന്‌ അയാള്‍ ഒരു വാഗ്ദാനം നല്കി. കാന്‍സാ 
സിലുള്ള ചാള്‍സിന്റെ ബാങ്ക്‌ അക്കൌണ്ടില്‍ പതിനയ്യാ 
യിരം ഡോളര്‍ ഇട്ടുകൊടുക്കാമെന്നായിരുന്നു അതു. 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


ചാള്‍സ്‌ സ്നേഹപൂര്‍വ്വം അതു നിഷേധിച്ചു. ചാള്‍സിന്റെ 
സേവനങ്ങളില്‍ അതീവ സംതൃപ്തനായിരുന്ന ഹ്യൂസ്‌ 
ചാള്‍സിനെ സ്വന്തം സ്ഥലമായ സെന്റ്‌ പോളിലേക്ക്‌ 
ക്ഷണിച്ചിട്ടാണ്‌ പോയതു. അയാള്‍ ചാള്‍സിന്‌ ഒരു 
ജോലികൊടുക്കാമെന്ന്‌ സമ്മതിച്ചിരുന്നു. ഒരു മാസം 
കഴിഞ്ഞ്‌ ചാള്‍സ്‌ ജയില്‍ വിമോചിതനായപ്പോള്‍ സെന്റ്‌ 
പോളില്‍ ചെന്നു. അവനെ സ്റ്റേഷനില്‍ ചെന്ന്‌ ഹ്യൂസ്‌ 
സ്വീകരിച്ച്‌ വീട്ടില്‍ കൊണ്ടുപോയി. ഭക്ഷണത്തിന്‌ 
ശേഷം ഫാക്ടറിയുടെ അടുത്തുള്ള ഒരു ചെറിയമുറി 
യില്‍ ചാള്‍സിനെ താമസിപ്പിച്ചു. അവനൊരു ജോലിയും 
കൊടുത്തു. അസംസ്കൃത റബര്‍ യന്ത്രത്തിലേക്ക്‌ 
കടത്തിവിടുന്ന ജോലിയ്ക്ക്‌ പ്രതിമാസം നൂറു ഡോളര്‍ 
ആയിരുന്നു വേതനം. കുറഞ്ഞ വേതനത്തെക്കുറിച്ചോ, 
അസൌകര്യങ്ങളുള്ള താമസത്തെക്കുറിച്ചോ ചാര്‍ലി 
പരാതി പറഞ്ഞില്ല. ഹ്യൂസിനോട്‌ നീരസവും തോന്നി 
യില്ല. അവന്‍ ആത്മാര്‍ത്ഥമായി ജോലി ചെയ്തുകൊ 
ണ്ടിരുന്നു. ഹ്യൂസ്‌ ചാള്‍സിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരു 
ന്നു. ചാള്‍സ്‌ കഠിനപ്രയത്നം ചെയ്തു കമ്പനിയ്ക്കു 
നേട്ടമുണ്ടാക്കുന്നുവെന്ന്‌ ഹ്യൂസ്‌ മനസ്സിലാക്കി. ജോലി 
യില്‍ പ്രവേശിച്ച്‌ രണ്ടുമാസം കഴിഞ്ഞ്‌ അവന്‍ ജോലി 
ക്കയറ്റം കൊടുത്തു. പ്രതിഫലം നോക്കാതെ പ്രവര്‍ത്തി 
ക്കുകയെന്ന ചാള്‍സിന്റെ ശീലം ഉയര്‍ന്ന തലങ്ങളിലേക്ക്‌ 
അവനെ എത്തിച്ചു. അവന്‍ കമ്പനിയുടെ വൈസ്പ്രസി 
ഡന്റായി. ആ കമ്പനിയിലെ ഏറ്റം ഉയര്‍ന്ന രണ്ടാമത്തെ 
ശമ്പളക്കാരനായി ചാള്‍സ്‌. ഹ്യൂസ്‌ മരിക്കുമ്പോള്‍ വലിയ 


ഒരു സമ്പത്ത്‌ ചാള്‍സിന്‌ നീക്കി വച്ചിട്ടുണ്ടായിരുന്നു. 
സെന്റ്‌ പോളിലെ വ്യവസായ പ്രമുഖരും രാഷ്ട്രീയ 
ക്കാരും എല്ലാം ചാള്‍സിനെ അംഗീകരിക്കുകയും പ്രശം 
സിക്കുകയും ചെയ്തിരുന്നു. ഒരു സുഹൃത്തിന്റെ വാക്കു 
കള്‍ ഇങ്ങനെയായിരുന്നു. “ചാള്‍സ്‌ ഉയരുമ്പോള്‍ അനേ 
കരെ ഒപ്പം ഉയര്‍ത്തും”. 


ഒരു മനുഷ്യന്‍ അവന്റെ ചുറ്റുമുള്ളവയെ മാറ്റിമറി 
ക്കാന്‍ കഴിയുന്നതു ശരിയായ മനോഭാവത്തിലുടെ 
ആണ്‌. നിഷേധാത്മകതയെ പുറം തള്ളിയാല്‍ മാറ്റം 
കൊണ്ടുവരാന്‍ കഴിയുമെന്ന്‌ ചാള്‍സ്‌ തെളിയിച്ചു. 
“ഓരോ പ്രതിസന്ധിയും വളര്‍ച്ചയുടെ വിത്തും ഉള്‍ക്കൊ 
ണ്ടതാണ്‌” സ്വയം മറന്നുപോലും അന്യരുടെ നന്മ ആഗ്ര 
ഹിക്കുന്നവര്‍ക്കു വളര്‍ച്ച ഉണ്ടാവും. അമേരിക്കന്‍ പ്രസി 
ഡന്റ്‌ ആയിരുന്ന റൂസ്വെര്‍റ്റ്‌ ചാള്‍സിനെപ്പറ്റി നെപ്പോ 
ളിയന്‍ ഹില്ലിനോട്‌ പറയുകയും ഹില്ല്‌ ചാള്‍സിനെ 
നേരില്‍ കാണുകയും ചെയ്തു. ചാള്‍സിനെക്കുറിച്ചുള്ള 
ഹില്ലിന്റെ പുസ്തകം ഇറങ്ങും മുമ്പേ ഹില്‍ ജീവിത 
ത്തില്‍ നിന്നും വിടവാങ്ങിയിരുന്നു. 


ഈ സംഭവകഥയില്‍ ഒരു അദൃശ്യ നായകനുണ്ട്‌. 
നിഷേധാത്മകത വളര്‍ന്നു വരാന്‍ പാകത്തിലുള്ള 
ചാള്‍സില്‍ ഒരു പോസിറ്റീവ്‌ എനര്‍ജി നിറച്ചുകൊടുത്ത 
ഒരു അദൃശ്യ ശക്തി. നന്മയുള്ള ഹൃദയങ്ങളിലേക്ക്‌ പ്രവ 
ഹിക്കുന്ന ശക്തിയാണത്‌. നല്ലമനോഭാവം വളരാന്‍ പരി 
ശ്രമം ആവശ്യമാണ്‌. 


പ്രദീപ്‌ മാത്യു കെ.സി.വൈ.എം. സംസ്ഥാന പ്രസിഡന്റ്‌ 
റെനി രാജിന്‌ ഐ.സി. വൈ.എം. ദേശീയ യുവജന അവാര്‍ഡ്‌ 


ഏര്‍പ്പെടുത്തിയ 


ക്രൈസ്തവ കാഹളം: ഫെബ്രുവരി 2017 


കേരള കത്തോലിക്കാ യുവജന പ്രസ്ഥാനം (കെ.സി.വൈ.എം.) 
സംസ്ഥാന പ്രസിഡന്റായി മാവേലിക്കര രൂപതാംഗം പ്രദീപ്‌ മാത്യുവിനെ 
കൊച്ചിയില്‍ നടന്ന സംസ്ഥാന വാര്‍ഷിക സമ്മേളനം തെരഞ്ഞെടുത്തു. 31 
കത്തോലിക്കാ രൂപതകളുടെ പ്രതിനിധികള്‍ ചേര്‍ന്ന സമ്മേളനത്തില്‍ മറ്റു 
ഭാരവാഹികളായി ജനറല്‍ സെക്രട്ടറി പോള്‍ ജോസ്‌ (കോട്ടപ്പുറം), വൈസ്‌ 
ര്രസിഡന്റുമാര്‍ ബിബിന്‍ ചെമ്പക്കര(മാനന്തവാടി), നീതു ജോസഫ്‌ 
വെട്ടിക്കുളങ്ങര (താമരശ്ശേരി), സെക്രട്ടറിമാര്‍ രേഷ്മ കുരിയാക്കോസ്‌ 
(മൂവാറ്റുപ്പുഴ), ജിഫിന്‍ സാം (പത്തനംതിട്ട), റോബിന്‍സ്‌ വടക്കേല്‍ 
(കാഞ്ഞിരപ്പള്ളി), നീതു എം. മാത്യു (കൊല്ലം), ട്രഷറര്‍ ബിനോയി പി. കെ. 
(കൊച്ചി) എന്നിവരെ തെരഞ്ഞെടുത്തു. മലങ്കര കത്തോലിക്കാ യുവ 
ജന്രപസ്ഥാനത്തിന്റെ സഭാതല സമിതി പ്രസിഡന്റായി സ്തുത്യര്‍ഹമായ 
ശുശ്രൂഷ ചെയ്തയാളാണ്‌ പ്രദീപ്‌ മാത്യു. 


മലങ്കര കത്തോലിക്കാ യുവജന പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ 
സഭാതലസമിതി പ്രസിഡന്റും പത്തനംതിട്ട രൂപതാംഗവുമായ റെനി രാജ്‌ 
ഭാരത കത്തോലിക്കാ യുവജന പ്രസ്ഥാനം 
ദേശീയ യുവജന അവാര്‍ഡിന്‌ അര്‍ഹനായി. 
കെ.സി.വൈ.എം. സംസ്ഥാന ജനറല്‍ സെക്രട്ടറി, (പ്രസിഡന്റ്‌ എന്നീ 
ചുമതലകളും റെനിരാജ്‌ വഹിച്ചിട്ടുണ്ട്‌. 


(ഐ.സി.വൈ.എം.) 


ഇന്ത്യയിലെ പുതിയ വത്തിക്കാന്‍ സ്ഥാനപതി 
അഭിവന്യ ആര്‍ച്ചുബിഷപ്‌ 
ജാംബത്തിസ്ത്ത ദിക്വാത്രോക്‌ 


RNI Licence No. 5675/1960 Christavakahalam Monthly FEBRUARY 2017 


Registered-Postal Reg. No. KL/TV(N)/284/2015-2017 Annual Subscription Rs. 150/- 
Date of Publication 28-01-2017 Posting Date 28, 29 FEBRUARY 2017 Single Copy Rs. 15/- 


സഭയുടെ കെട്ടുപണിയില്‍ 
പങ്കാളികളാകാം 


Published by The Director, Communication Media, Major Archdiocese of Trivandrum 
Printed at St. Mary's Press, Pattom, Trivandrum-4, Ph: 0091 471 2446116, 2443374, e-mail: stmaryspresspattom@ gmail.com 


